Kerala Gazette No. 3 dated 19th January 2010 . 
PART III 


STORES PURCHASE 


Agriculture Department 

ദർഘാസ് പരസ്യം 


( 1) 


നിശ്ചിത തുകയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം 
നിര തദവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തിക്ക് 
ദർഘാസ് സമർപ്പിക്കുന്ന സമയത്ത് 50 രൂപയുടെമുദ്രപത 
ത്തിൽ പ്രാഥമിക ഉടമ്പടി വയ്ക്കേണ്ടതാണ്. ദർഘാസിനെ 
സംബന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കുന്നതാണ്. യാതൊരു കാരണവും കാണിക്കാതെ 
ദർഘാസ് തീയതി മാറ്റി വയ്ക്കു ന്ന തിനും ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതിനും നിരുപാധികം നിരസിക്കുന്നതിനുമുള്ള 
അധികാരം വയനാട് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


നമ്പർ എ . ഇ .( 2 )397 / 09 ( 2 ). 

2009 ഡിസംബർ 22 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി വയനാട് കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഷ്ട്രീയ കൃഷി വികാസ് 

യോജന 2008 - 09 വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി വയനാട് 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയ 
ത്തിലേക്ക് സർവ്വേയിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി 
അംഗീകൃത ഉൽ പാ ദ കർ/ ഏജൻസികൾ/ പൊതു മേ ഖലാ 
സ്ഥാപനങ്ങൾ വിതരണക്കാർ തുടങ്ങിയവരിൽ നിന്ന് മൽസര 
സ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു 
കൊള്ളുന്നു . കവറിന് പുറത്ത് “ആർ. കെ . വി . വൈ . 2008 - 09 
വർഷം- സർവ്വേയിംഗ്ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ദർഘാസ് എന്ന് രേഖപ്പെടുത്തണം. 


കമ 
നമ്പർ 


ഇനം 


നമ്പർ എ . ഇ .(2 )397 /09 (1). 

2009 ഡിസംബർ 22. 
കേരള ഗവർണ്ണർക്കുവേണ്ടി വയനാട് കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഷ്ട്രീയ കൃഷി വികാസ് 
യോജന 2008 - 09 വർഷത്തെ “ കാർഷിക യന്ത്രവൽക്ക രണ് 
പ്രോത്സാഹന പരിപാടി?” പദ്ധതിയിൽപ്പെടുത്തി വയനാട് കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ 
കാർഷിക എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലേക്ക് ആവശ്യമായ 
ടൂൾസ്/ഉപകരണം വിതരണം ചെയ്യുന്നതിലേക്കായി അംഗീകൃത 
ഉല്പാദകർ / ഏജൻസികൾ/ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 
വിതരണക്കാർ തുടങ്ങിയവരിൽ നിന്ന് മൽസര സ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിന് പുറത്ത് “ ആർ. കെ . വി . വൈ . 2008 - 09 വർഷം 
കാർഷിക യന്ത്രവൽക്കരണ പ്രാത്സാഹന പരിപാടി- പൊതു 
സൗകര്യം ഏർപ്പെടുത്തൽ-ടൂൾസ്/ ഉപകരണം വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടുത്തണം. 

അടങ്കൽത്തുക - രൂപ 1,40,000 . 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ -രൂപ 400 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 
ടൂൾസ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന തിനുള്ള 

കാലാവധി- - 21 ദിവസം. 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പു 
വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും 
10 - 2 - 2010 ബുധനാഴ്ച്ച ഉച്ചയ്ക്ക് 1 മണി വരെ വിതരണം 
ചെയ്യുന്നതും അന്നേദിവസം 2 മണി വരെ സ്വീകരിക്കുന്നതും 
2.30 മണിക്ക് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
ദർഘാ സു കാ രു ടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കം പണമായോ മണിയോർഡറായോ അടച്ച് ( തിരികെ 
നൽകു ന്ന ത ല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ദർഘാസ് 
പ്രമാണങ്ങൾ നൽകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേദിവസം പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത 
പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവ സ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 
-- ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറുവാൻ 
പാടില്ലാത്തതാകുന്നു . ട്രഷറിയിൽ നിന്നോ അംഗീകൃത ബാങ്കിൽ 
നിന്നോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), 
വയനാട് പേർക്ക് പിൻവലിക്കാൻ അധികാരപ്പെടുത്തി ഒപ്പിട്ട 


എണ്ണം 


1 റേഞ്ചിംഗ് റോഡ് 
2 ക്രോസ്സ് സ്റ്റാഫ് 

ചെയിൻ 
മെഷറിംഗ് ടേപ്പ് 
അലുമിനിയം ടെലിസ്കോപിക് ലെവലിംഗ് സ്റ്റാഫ് 2 

ആട്ടോ ലവൽ 
- 7 ഇലക്ട്രോണിക് ആൾട്ടിമീറ്റർ 
8 സ്പിരിറ്റ് ലവൽ 
9 കോമ്പസ് 
10 ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം 


അടങ്കൽത്തുക - രൂപ 90,000. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - രൂപ 400 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കാലാവധി - 

21 ദിവസം. 


Gaz . No. 3 /2010 /DTP ( Stores ). 


നടീൽ യന്ത ങ്ങ ൾ വിത രണം ചെയ്യു ന്ന തി നുള്ള 
കാലാവധി 21 ദിവസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പു 
വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 
10 - 2 - 2010 ബുധനാഴ്ച്ച ഉച്ചയ്ക്ക് 1 മണി വരെ വിതരണം 
ചെയ്യുന്നതും അന്നേദിവസം 2 മണി വരെ സ്വീകരിക്കുന്നതും 
3.30 മണിക്ക് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കം പണമായോ മണിയോർഡറായോ അടച്ച് ( തിരികെ 
നൽകു ന്ന ത ല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ദർഘാസ് 
പ്രമാണങ്ങൾ നൽകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേദിവസം പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത 
പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യ വ സ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 

ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറു വാൻ 
പാടില്ലാത്തതാകുന്നു . ട്രഷറിയിൽനിന്നോ അംഗീകൃത ബാങ്കിൽ 
നിന്നോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), 
വയനാട് പേർക്ക് പിൻവലിക്കാൻ അധികാരപ്പെടുത്തി ഒപ്പിട്ട 
നിശ്ചിത തുകയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം 
നിരതദവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തിക്ക് 
ദർഘാസ് സമർപ്പിക്കുന്ന സമയത്ത് 50 രൂപയുടെമുദ്രപത 
ത്തിൽ പ്രാഥമിക ഉടമ്പടി വയ്ക്കേണ്ടതാണ്. ദർഘാസിനെ 
സംബന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കുന്നതാണ്. യാതൊരു കാരണവും കാണിക്കാതെ 
ദർഘാസ് തീയതി മാറ്റി വയ്ക്കു ന്ന തിനും ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതിനും നിരുപാധികം നിരസിക്കുന്നതിനുമുള്ള 
അധികാരം വയനാട് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പു 
വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽനിന്നും 
10 - 2 - 2010 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ വിതരണം 
ചെയ്യുന്നതും അന്നേദിവസം 2 മണി വരെ സ്വീകരിക്കുന്നതും 
4.30 മണിക്ക് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
ദർഘാസുകാരു ടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കം പണമായോ മണിയോർഡറായോ അടച്ച് ( തിരികെ 
നൽകു ന്ന ത ല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ദർഘാസ് 
പ്രമാണങ്ങൾ നൽകുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേദിവസം പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത 
പവർ ത്തി ദിവസം മുക ളിൽ പറഞ്ഞ വ്യവ സ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 

ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറുവാൻ 
പാടില്ലാത്തതാകുന്നു . ട്രഷറിയിൽ നിന്നോ അംഗീകൃത ബാങ്കിൽ 
നിന്നോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), 
വയനാട് പേർക്ക് പിൻവലിക്കാൻ അധികാരപ്പെടുത്തി ഒപ്പിട്ട 
നിശ്ചിത തുകയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ദർഘാസിനോടൊപ്പം 
നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തിക്ക് 
ദർഘാസ് സമർപ്പിക്കുന്ന സമയത്ത് 50 രൂപയുടെമുദ്രപത്ര 
ത്തിൽ പ്രാഥമിക ഉടമ്പടി വയ്ക്കേണ്ടതാണ്. ദർഘാസിനെ 
സംബന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കുന്നതാണ്. യാതൊരു കാരണവും കാണിക്കാതെ 
ദർഘാസ് തീയതി മാറ്റിവയ്ക്കു ന്ന തിനും ദർഘാസു കൾ 
സ്വീകരിക്കുന്നതിനും നിരുപാധികം നിരസിക്കുന്നതിനുമുള്ള 
അധികാരം വയനാട് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


നമ്പർ എ . ഇ .( 2 ) 537 / 09. 


2009 ഡിസംബർ 22 . 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 

-- കൃഷി അസിസ്റ്റന്റ് 
വയനാട്, മുട്ടിൽ, 
പിൻ- 673 122. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കേരള ഗവർണ്ണർക്കുവേണ്ടി വയനാട് കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വയനാട് നെൽകൃഷി വികസന 
ഏജൻ സി 2009 -10 വർഷത്തെ പദ്ധതിയിൽ പ്പെ ടു ത്തി 
ഞാറ് നടീൽ യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതിനായി അംഗീ 
കൃത ഉൽപാദകർ ഏജൻസികൾ/ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 
വിതരണക്കാർ തുടങ്ങിയവരിൽ നിന്ന് മൽസരസ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കവറിന് പുറത്ത് “വയനാട് നെൽകൃഷി വികസന ഏജൻസി 
- 2 009 - 10 വർഷം- ഞാറ് നടീൽ യന്ത ങ്ങ ൾ വിത ര ണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ്” എന്ന് രേഖപ്പെടുത്തണം. 


Animal Husbandry Department 

TENDER NOTICE 
| [ No. 1/2009-10 ] 


ഇനം 


- എണ്ണം 


- 


4 


3.0 - 3.5 എച്ച്. പി., 4000 ആർ. പി. എം ., 
പെട്രോൾ എഞ്ചിൻ, 165 - 175 കിലോഗ്രാം 
ഭാരം, റബ്ബർ ലെഗ്ഡ്, 2 ചകം, 3 ഫ്ളോട്ട്, 
പിറകിൽ നടന്ന് പ്രവർത്തിപ്പിക്കുന്ന 
4 വരി പായ ഞാറ്റടി നടീൽ യന്ത്രം 
അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അളവ് 


No. 881/ 2009. 

24th December 2009 . 
Sealed competitive tenders are invited from approved 
manufacturers or authorised distributors /dealers for supply 
of two numbers of Incubators for Poultry Eggs/Duck Eggs 
( Two Setters and two Hatchers ) for the use of Duck Farm , 
Niranam, Pathanamthitta District for the year 2009- 10 . 


അടങ്കൽത്തുക -രൂപ 10,00,000. 
നിരതദ്രവ്യം - ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 1,500 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 750 + വാറ്റ്. 


Estimate Cost - Rs. 9 ,00, 000 . 
Earnest Money Deposit — 1 % of total quoted amount. 
Cost of tender form : 

Original - Rs. 1,500 + 12.5 % VAT. 
Duplicate - - Rs. 800 + 12 .5 % VAT. 


Last date and time up to which tender is issued 
28- 1- 2010, 3 p . m . 

| Last date and time of receiving tender - - 29- 1 - 2010 , 
4 p . m . 

Date and time of opening tender — 30 - 1 - 2010 , 11 a. m . 

Address of office from which tender forms are 
available and tenders are received — Duck Farm , Niranam , 
Pin- 689 621, Pathanamthitta District, Kerala . 

All Kerala Government Orders and Laws applicable 
to tenders are applicable to this tender also . Full details of 
the above items will be available along with tender forms. 
The validity of this tender will be for six months from the 
date of this tender notice . 


4 . Body made with laminated sheets. 
5 . Setting trays made of plastic , washable and durable . 
6 . Operates on 230 V AC single phase, 50 Hz, low 

power consumption, Max 2.5 Kw and normal 1.5 Kw . 
7. Automatic Water and air cooling to take care of 

temperature stability. 
8. Primary and Secondary heater temperature control 

with contact thermometer. 
9 . Automatic humidity system with dry and wet 

Hygrometer. 
10. U type Heaters . 
11 . The gunny ring guard to be made of Plastic/PVC 

or similar material so that it will not get corroded . 
12. Manual and Automatic ventilation . 


Hatcher 


നിരണം ഡക്ക് ഫാമിലെ ഉപയോഗത്തിലേക്കായി താഴെ 
പറയുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ള 
നിർ മ്മാ ണ സ്ഥാ പ ന ങ്ങൾ/ അംഗീ ക ത വിത ര ണ ക്കാർ 
എന്നിവരിൽ നിന്നുംമുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


1. Capacity 5700 egg . 
2. Fully Automatic. 
3. Body made with laminated sheets. 
4 . Hatching trays made of plastic , washable and durable . 
5 . Operates on 230 V AC single phase , 50 Hz, low 

power consumption , Max 2.25 Kw and normal 1.3 Kw . 
6 . Automatic Water and air cooling to take care of 

temperature stability. 
7 . Primary and Secondary system control with dry 

and wet Hygrometer. 
8. U type Heaters. 
9. The gunny ring guard to be made of Plastic /PVC 

or similar material so that it will not get corroded . 
| 10 . Manual and Automatic ventilation . 


വസ്തുവിന്റെ പേര് കോഴിമുട്ടകൾ| താറാവ് മുട്ടകൾ 
വിരിയിക്കുന്ന ഇൻക്യുബേറ്റർ (2 സെറ്ററുകളും 2 ഹാച്ചറുകളും 
ഉൾപ്പെടെ). 

എണ്ണം-- 2 (രണ്ട്). 
അടങ്കൽ തുക - രൂപ 9, 00, 000. 
നിരതദ്രവ്യം ആകെ തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ രൂപ 1, 500 + 12.5 % മൂല്യ വർദ്ധിത നികുതി. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 800 + 12.5 % മൂല്യ വർദ്ധിത നികുതി. 
ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും 
സമയവും - 28 - 1- 2010 , 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 29 - 1- 2010 , 4 മണി. 

ദർഘാസ് തുറന്നു പരി ശോ ധി ക്കു ന്ന തീയതിയും 
സമയവും 30 - 1- 2010 , രാവിലെ 11 മണി. 

- ദർഘാസ് ഫോറം നൽകു കയും സ്വീകരിക്കുകയും 
ചെയ്യുന്ന ഓഫീസിന്റെ വിലാസം - ഡക്ക് ഫാം , നിരണം, 
പത്തനംതിട്ട ജില്ല , കേരളം , പിൻ- 689 621. 

കേരള സർക്കാർ ദർഘാസുകൾക്ക് ബാധകമാകുന്ന എല്ലാ 
നിയ മ ങ്ങളും ഈ ദർഘാ സിനും ബാധ ക മാ യി രി ക്കും . 
ഉപകരണത്തെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ദർഘാസ് 
ഫോറത്തിനൊപ്പം ലഭ്യമാണ്. ഈ ദർഘാസിന്റെ കാലാവധി 
ഈ ദർ ഘാ സ് പര സ്യ പ്പെടു ത്തി യതു മുതൽ ആറു 
മാസത്തേയ്ക്കായിരിക്കുന്നതാണ്. 


Alarms 

1. High/ low Temperature. 
2. Power failure . 
3. Low voltage. 


( Sd.) 
Assistant Director. 


Duck Farm , Niranam . 


SHORT TENDER NOTICE 


[ No . 1/2009 -10 ) 

| 23rd December 2009. 


No. D . 15143/ 09 . 


SPECIFICATIONS 


Setter 


Sealed competitive tenders are invited from reputed 
Dealers / Firms for the supply of following items for the 
use of District Veterinary Centre, Ernakulam . 

(1) Auto Haemotology Analyser 
(2) Multi Parameter Patient Monitor 
(3) E .C .G . Machine 
(4 ) Electronic Platform Weighing Machine 
(Itemwise specification are enclosed ) 


1. Capacity 17000 egg setter. 
2. Fully Automatic. 
3. Turning at one hour interval with counter, facility 

for manual Turning. 


A Minimum Guarantee/Warranty for 2 ( Two) years is 
required for all items. 

Estimate - Rs. 5 .75 Lakh . 


executed by the firm at the time of delivery. More over a 
security amount not less than 5 % of the total cost of 
items in the form of crossed demand draft drawn in favour 
of the undersigned payable at any Nationalised Bank in 
Ernakulam should be submitted at the time of delivery . 
EMD will be refunded on receipt of the security amount, 
and the security amount will be refunded only after 
successful completion of Guarantee /Waranty period . 
Payment of the cost of items so supplied will be made 
only after executing the agreement and submission of the 
security amount and after ascertaining quality of items. 

The undersigned has full right to reject the tenders 
without assigning any specific reasons. 


The tender should be superscribed as “ Tender for 
supply of Modern equipments for the use of District 
Veterinary Centre, Ernakulam ” and addressed to the 
"Deputy Director ( A . H .), District Animal Husbandry Office, 
Ernakulam. 

Tender form can be obtained from this office on all 
working days from 10 a.m . to 5 p.m ., upto 5 p. m . on 27-1-2010 , 
on payment of Rs . 1 ,200 + VAT @ 12 .5 % in person or by 
request through money order for Rs. 1, 200 + VAT @ 
12 .5 % + postal charges Rs. 20 ( Total Rs. 1, 370 ) in the 
address of “ Deputy Director ( A . H .), District Animal 
Husbandry Office, Ernakulam , Club Road , Kochi-11 . 
Duplicate copy of tender forms if required will be issued on 
payment of Rs. 600 + VAT @ 12 . 5 % per copy . Cost of 
tender form so remitted will not be refunded at any 
circumstances. The tender form are not transferable. 

Last date and time for sale of tender form 
27-1- 2010, 5 p. m . 

Last date and time for Receipt of tender 
28- 1- 2010, 12 noon . 

Date and time of opening of tender — 28 - 1- 2010 , 
2.30 p. m . 

- EMD @ 1 % of the total cost of items in the form of 
crossed demand draft drawn in favour of the undersigned 
payable at any Nationalised Bank in Ernakulam should be 
attached along with the tender. An agreement in stamp 
paper worth Rs. 50 (As in page 8 of tender ) should be 
executed and attached with the tender. The maximum 
period of guarantee /warranty that can be assured by the 
firm for each item should be recorded separately . The rate 
quoted should be inclusive of taxes and other charges if 
any. Conditions of supply, Firm period of the rate quoted 
in tender and any other conditions should be specified in 
the tender. All the items should be delivered at District 
Veterinary Centre, Ernakulam , at their own cost and Initial 
installation with Trial run should be done by the firm . 
Late tenders , Tender without EMD, Agreement and not as 
per tender specifications will not be accepted . 

Tenders with all the above details should reach this 
office before 12 noon on 28 - 1 - 2010 . The tenders so 
received will be opened at 2.30 p. m . on 28 -1-2010 itself , 
in the presence of such tenderers or their authorized 
representatives who may present at that time. The lowest 
tender will be accepted subject to the approval of District 
Panchayat Authorities, Ernakulam . The items should be 
supplied within one week on receipt of supply order from 
this office . Free after service (all repairing including 
replacement of spares ) at least upto completion of 
guarantee/warranty period for the items should be given , 
and an agreement in stamp paper worth Rs. 100 should be 


എ റ ണാ കുളം ജില്ലാ വെറ്ററി നറി കേന്ദ ത്തിന്റെ 
ഉപയോഗത്തിനായി അംഗീകൃത ഡീലർമാർ സ്ഥാപനങ്ങളിൽ 
നിന്നും താഴെ പറയുന്ന ഉപകരണങ്ങൾ വിതരണം നടത്തുന്ന 
തിന് മത്സര സ്വഭാ വ മു ള്ള സീൽ ചെയ്ത ടെണ്ട റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു. 
- (1) ഓട്ടോ ഹെമറ്റോളജി അനലൈസർ 

(2) മൾട്ടി പാരാമീറ്റർ പേഷ്യന്റ് മോണിറ്റർ 
| (3) ഇ . സി . ജി . മെഷീൻ 
(4) ഇലക്ട്രോണിക്ക് പ്ളാറ്റ്ഫോം വെയിംഗ് മെഷീൻ 
- ( വിശദമായ സ്പെസിഫിക്കേഷൻസ് ഇതോടൊപ്പം ഉള്ളടക്കം 
ചെയ്തിട്ടുണ്ട്.) 

കുറഞ്ഞത് 2 (രണ്ട്) വർഷത്തെ ഗ്യാരന്റി/ വാറന്റി എല്ലാ 
ഉപകരണങ്ങൾക്കും നൽകേണ്ടതുണ്ട്. 

അടങ്കൽ തുക - രൂപ 5.75 ലക്ഷം (രൂപ 5,75,000 ) 

ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനു മുകളിൽ “ എറണാകുളം 
ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിന്റെ ഉപയോഗത്തിനായി ആധുനിക 
ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടു 
ത്തേണ്ടതും, ടെണ്ടറുകൾ “ ഡെപ്യൂട്ടി ഡയറക്ടർ ( എ . എച്ച്.), 
ജില്ലാ മൃഗ സം രക്ഷണ ഓഫീസ്, എറണാകുളം. എന്ന 
ആഫീസറുടെ പേർക്ക് നൽകേണ്ടതുമാണ്. 

ടെണ്ടർ ഫോറം അതിന്റെ വിലയായ രൂപ 1,200 + വാറ്റ് 
@ 12.5 % ഈ ആഫീസിൽ നേരിട്ട് അടച്ച് 27 - 1-2010 -ാം തീയതി, 
വരെയുള്ള എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി 
മുതൽ വൈകിട്ട് 5 മണി വരെ ഈ ആഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. കൂടാതെ തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 
ടെണ്ടർ ഫോറത്തിന്റെ വില യായ രൂപ 1, 2 00 + വാറ്റ് 
@ 12.5 % + പോസ്റ്റൽ ചാർജ്ജ് രൂപ 20 (ആകൈ രൂപ 1,370 ) മണി 
ഓർഡറായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ആഫീസറുടെ പേർക്ക് 
അപേക്ഷ നൽകിയാൽ അയച്ചു തരുന്നതുമാണ്. ടെണ്ടർ 
ഫോറത്തിന്റെ ഡ്യൂപ്ളിക്കേറ്റ് പകർപ്പ് ഒന്നിന് രൂപ 600 + വാറ്റ് 
@ 12.5 % പ്രകാരം നൽകുന്നതാണ്. ഇപ്രകാരം അടയ്ക്കുന്ന 
ടെണ്ടർ ഫോറങ്ങളുടെ വില മടക്കി നൽകുന്നതല്ല. കൂടാതെ 
ടെണ്ടർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 

- ടെണ്ടർ ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
- സമയവും -- 27 - 1 - 2010, 5 മണി. 

-- ടെണ്ടർ ഫോറങ്ങൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും - 28- 1- 2010 , 12 മണി. 

- ടെണ്ടറുകൾ തുറക്കുന്ന തീയതിയും സമയവും 28-1- 2010, 
2.30 മണി. 


SPECIFICATIONS 


ടെണ്ടറിൽ വിതരണം നടത്താനുദ്ദേശിക്കുന്ന ഉപകരണങ്ങ 
ളുടെ വിലയും വിൽപന നികുതിയും മറ്റ് ചാർജ്ജുകളും 
അടക്കം ആകെ തുക രേഖപ്പെടുത്തിയിരിക്കണം. വിതരണം 
ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, രേഖപ്പെടുത്തിയിട്ടുള്ള 
നിര ക്കിന്റെ കാല യ ള വ്, ഓരോ ഇന ത്തിനും നൽകുന്ന 
പരമാവധി ഗ്യാരന്റി/ വാറന്റി കാലയളവ്, മറ്റു നിബന്ധനകൾ 
വല്ലതുമുണ്ടെങ്കിൽ അവ എന്നിവ പ്രത്യേകം രേഖപ്പെടുത്തിയിരി 
ക്കണം. ടെണ്ടറിനോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള മൊത്തം 
നിരക്കിന്റെ ഒരു ശതമാനത്തിൽ കുറയാത്ത തുകക്കു ള്ള , 
എറണാകുളത്ത് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ 
മാറാവുന്നതുമായ ക്രോസ് ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് ഡെപ്യൂട്ടി 
ഡയറക്ടർ ( എ . എച്ച്.), ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ്, 
എറണാകുളത്തിന്റെ പേർക്ക് ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
കൂടാതെ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം പേജിലുള്ള മാതൃകയിൽ 
50 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കിയ എഗ്രിമെന്റും 
ഉൾപ്പെടുത്തിയിരിക്കണം. എല്ലാ ഉപകരണങ്ങളും എറണാകുളം 
ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ സ്വന്തം ചെലവിൽ എത്തിച്ചു 
തരേ ണ്ട തും അവ പ്രവർത്തനക്ഷമ മാ ക്കി , പ്രവർത്തിപ്പിച്ച് 
കാണിച്ചു തരേണ്ടതുമാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ, 
ഇ . എം . ഡി. യും എഗ്രിമെന്റും ഇല്ലാത്ത ടെണ്ടറുകൾ, ടെണ്ടർ 
സ്പെസിഫിക്കേഷൻ പ്രകാരമല്ലാത്ത ഇനങ്ങൾ രേഖപ്പെടുത്തിയ 
ടെണ്ടറുകൾ തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. 


മേൽ പ്രകാരമുള്ള ടെണ്ടറുകൾ 27 - 1 - 2010 -ാം തീയതി 
ഉച്ചയ്ക്ക് 12 മണി വരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
അപ്രകാരം ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ 27 - 1- 2010 -ാം തീയതി 
ഉച്ചയ്ക്ക് 2.30 മണിക്ക് അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ടെണ്ടർ 
നൽകിയവരുടെ/ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതും ഏറ്റവും കുറവ് 
നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനത്തിന്റെ പേർക്ക് എറണാകുളം 
ജില്ലാ പഞ്ചായത്ത് അധികാരികളുടെ അംഗീകാ ര ത്തിനു 
വിധേയമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. ഈ ആഫീസിൽ 
നിന്നും വിത രണം നട ത്തു ന്ന തിന് നിർദ്ദേശം ലഭിച്ചു 
കഴി ഞ്ഞാൽ ഒരാഴ്ചയ്ക്കു ള്ളിൽ എല്ലാ ഉപക ര ണ ങ്ങളും 
വിതരണം ചെയ്യേണ്ടതുമാണ്. ചുരുങ്ങിയത് ഗ്യാരന്റി/ വാറന്റി 
കാലയളവ് തീരുന്നതുവരെ ഉപകരണങ്ങൾക്ക് ആവശ്യമായ 
എല്ലാ പരിശോധ ന ക ളും , അറ്റകുറ്റപ്പണികളും വിതരണം 
ചെയ്യുന്ന സ്ഥാപനം സ്വന്തം ചെലവിൽ നിർവ്വഹിക്കേണ്ടതാണ്. 
അതിൻ പ്രകാരം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സമയത്ത് 
100 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗി മെ ന്റ് എഴുതി 
നൽ കേ ണ്ടതും ഉ പ ക ര ണ ങ്ങ ളുടെ മൊത്തം വില യുടെ 
5 % ത്തിൽ കുറയാത്ത തുക യ ് , എറണാ കു ളത്തുള്ള 
ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ മാറാവുന്നതും താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആഫീസറുടെ പേർക്ക് എടുത്തിട്ടുള്ളതുമായ 
കാസ് ചെയ്ത് ഡിമാന്റ് ഡാം നൽകേ ണ്ട താ ണ്. 
ടെണ്ടറിനോടൊപ്പം നൽകിയിട്ടുള്ള ഇ . എം. ഡി., സെക്യൂരിറ്റി തുക 
ലഭി ക്കു മ്പോൾ മടക്കി നൽകു ന്നതും സെക രിറ്റി തുക, 
ഉപകരണങ്ങളുടെ ഗ്യാരന്റി/ വാറന്റി കാലയളവ് തൃപ്തികരമായി 
പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം തിരികെ നൽകുന്നതുമാണ്. 


I Auto Haematology Analyzer for Veterinary Use 
1. 3 Part differentiation of WBC of Cat, Dog, Horse, 

Mouse , Rat and Rabbit. 
2 . Should have Pig, Cow , Buffaloe , Camel, Sheep 

and Goat species predefined in the system . 
3. Should have options for new species entry 

(minimum 4 nos.). 
4 . Should have facilities to display 18 Parameter 

with 3 histograms in a single screen ( WBC, RBC , 
Hb , Haematocrit , PCV , MCV , MCH , MCHC, RBW , 
(RBC Distribution Width ), Platelet, MPV (Mean 
Platelet Vol.), PDW (Platelet Distribution Width ), 
PCT (Platelet Haematocrit ), Lymphocyte % , Mono 
cyte % , Granulocyte % , Lymph absolute count, 
Monocyte absolute count, Granulocyte absolute 

count). 
5. Should have counting based on volume & time. 
6 . Should have thorough put 25 sample/hour 
7 . Sample volume should be min 13ul in whole 

blood mode and 20ul in prediluted mode . 
8. Should have colour LCD monitor. 
9. Should have provided with windows keyboard for 

data entry. 
10 . Should have search function for sample data 

retrieval. 
11. Should have minimum 10 ,000 patient data memory 

with histogram . 
- 12 . Should have capable of aspirating samples from 

open tubes, EDTA bottle , small open vials. 
13. Should have in -built thermal printer. 
II Multi - Parameter Patient Monitor 
| 1. Should have High resolution 10 . 4 2 TFT colour 

display. 
2 . Standard configuration Should be ECG , Resp , 

Spo2 , NIBP , Temp. 
3 . Drug dose calculation /HRV analysis/OXY CRG 

should be available . 
4 . Arrhythmia detection function should be available. 
5, 50 Days Trend. 
6 . Provision for 3-Lead /5 - Lead monitoring . 
7. Should have Alarm event review - Crisis & 

warning. 
8 . Full parameter storage function while power off. 
9. Pacemaker detection function should be available. 
10 . Display of 8 waveforms; including 4 ECG 

waveforms display; customized waveforms display 
order. 


- മേൽ പറയും പ്രകാരം എഗ്രിമെന്റും, സെക്യൂ രിറ്റി 
ഡെപ്പോ സിറ്റും സമർപ്പി ക്കു ക യും , വിത രണം ചെയ്ത 
ഉപകരണങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്തതിനു 
ശേഷം മാത്രമേ അവയുടെ വില സ്ഥാപ ന ങ്ങൾക്ക് 
നൽകുകയുള്ളു. 

- പ്രത്യേക കാരണം കാണിക്കാതെ ടെണ്ടർ 
നിര സി ക്കുന്നതിന് താഴെ ഒപ്പിട്ടി രിക്കുന്ന ആഫീസർക്ക് 
അധികാരമുണ്ടായിരിക്കും. 


Gaz. No . 3/2010 /DTP (Stores). 


Collegiate Education Department 

SHORT TENDER NOTICES 


- (1) 


11. Resolution 640 x 480 pixels. 
12. Heart rate range — 20 to 254 bpm . 
13. Respiration method — thoracic impedance . 
14 . NIBP method oscilometric . 
15. Two temperature channels. 
16. Upgradeable to duel IBP, ETCO2, MGM etc . 


III Single Channel Automatic ECG Machine 


1. Single channel ECG Recording . 
2. Last memorized ECG recording and additional 

copies available . 
3. Automatic and manual recording modes. 
4. Dual power supply : Mains and battery operation . 
5. Built in rechargeable battery. 
6. Thermal printing on 50 mm paper. 
7. Compact design , Light weight and portable with 

soft touch bottons . 
8. Lead indication should be available (LED ). 
9. ECG acquisition — 12 bits , 800 samples/second. 
10 . ECG recording - Real time printing of selected 

lead. 
11. Filters should be available . 
12 . Safety standard Compliance to Class I CF type 

as per IEC 60601- 1. 
13. Alligator clips attachment for veterinary use. 


No. A5/1453 /(FIST). 

16th December 2009 . 
Sealed tenders are invited for the supply of the 
Multi Function Printer, Networking for13 terminals and 
accessories for Rs. 45 ,000 for Government Victoria College, 
Palakkad. 

The tenders should be superscribed Tender 
No. A5/ 1453/(FIST) ‘ Supply of Computer Accessories and 
addressed to “ The Principal, Government Victoria College, 
Palakkad-678 001” . The filled in tenders should reach in 
this office on or before 25 - 1 -2010 at 2 p .m . Late tenders 
will not be accepted under any circumstances. The 
tenders will be opened at 3 p .m . on 25 - 1 - 2010 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to the “ The 
Principal, Government Victoria College , Palakkad , 
Pin -678 001” obtain the requisite tender, forms on which 
tenders should be submitted . Application for the tender 
forms should be accompanied by money order or cash 
remittance of Rs.156 which is the price fixed for a form 
and which is not refundable under any circumstances . 
The tender forms are not transferable . Sale of tender 
forms will be closed at 12 noon on 25 - 1 - 2010 . Cheques, 
Postage Stamps, etc . will not be accepted towards the 
cost of tender forms, nor will be sent per VPP. Duplicate 
tender forms, if required will be issued at Rs. 104 per 
copy. 

പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലേക്ക് 
മൾട്ടി ഫങ്ഷൻ പ്രിന്റർ, നെറ്റ് വർക്കിംഗ് 13 ടെർമിനൽസിന് 
അനുബന്ധ സാമഗ്രികൾ (45,000 രൂപ) വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


IV Automatic Platform Weighing Machine 


1. Platform — welded MS construction , S. S . Cover. 
2. Battery backed real time clock . 
3. Display and indication — 7 digit seven segment, 

20 mm highlighted STN transmissive LCD display 
indications for center of zero , motion , gross tare , 

net, battery status, print. 
4. Serial output-one RS - 232. 
5. Electric power input - fitted with internal battery 

more than 20 hours of continuous operation 
230 V, A . C ., 50 Hz, 800mA adapter charges 

battery. 
6. Capacity 120 Kg. 
7. Platform size 600 mm X 600 mm X 220 mm. 


- ടെണ്ടറുകൾ ഉള്ളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് 
ടെണ്ടർ നമ്പർ “എ5/ 1453 / 09 / ഫിസ്റ്റ് മൾട്ടി ഫങ്ഷൻ പ്രിന്റർ, 
നെറ്റ് വർക്കിംഗ് 13 ടെർമിനൽസിന്- അനുബന്ധ സാമഗ്രികൾ 
2009 - 10 ” എന്ന് രേഖ പ്പെടു ത്തേ ണ്ടതും “ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്-678 001 എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ്. ടെണ്ടറുകൾ 25 -1- 2010 
ഉച്ചയ് ക്ക് 2 മണിക്കു മുമ്പായി കോളേജ് ഓഫീസിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. ടെണ്ടറുകൾ 25 - 1- 2010 
വൈകുന്നേരം 3 മണിക്ക് ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ 
അവരുടെ അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

- താൽപ്പര്യമുള്ളവർ ടെണ്ടർ ഫോറത്തിനായി “ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്-678 001 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ടെണ്ടർ ഫോറത്തിന്റെ വിലയായി 156 രൂപ ( നികുതിയടക്കം) 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു 


District Animal 
Husbandry Office , 
Ernakulam. 


( Sd. ) 
Deputy Director (A . H ). 


കാരണവശാലും മടക്കി നൽകുന്നതല്ല . ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 25- 1- 2010 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില നേരിട്ട് അട യ്ക്കു കയോ 
മണിയോർ ഡറായി അയയ്ക്കുകയോ ചെയ്യാം. ഡാഫ്റ്റ്, 
ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ മുതലായവ സ്വീകരിക്കുകയോ 
വി . പി . പി . ആയി അയ യ്ക്ക് കയോ ചെയ്യാ വു ന്ന ത ല്ല . 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ ആയതിലേക്കായി 
104 രൂപ കൂടി അയയ്ക്കേണ്ടതാണ്. 


താൽപര്യമുള്ളവർ ടെണ്ടർ ഫോറത്തിനായി " പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്- 678 001 " എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ടെണ്ടർ ഫോറത്തിന്റെ വിലയായി 156 രൂപ ( നികുതിയടക്കം) 
അടക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 25- 1-2010 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില നേരിട്ട് അട യ്ക്കു കയോ 
മണിയോർഡറായി അയയ്ക്കുകയോ ചെയ്യാം. ഡ്രാഫ്റ്റ്, 
ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ മുതലായവ സ്വീകരിക്കുകയോ 
വി . പി . പി . ആയി അയ യ്ക്കു കയോ ചെയ്യാ വു ന്ന ത ല്ല . 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ ആയതിലേക്കായി 104 
രൂപ കൂടി അയക്കേണ്ടതാണ്. 
Govt. Victoria College, 

(Sd.). 
| Palakkad . 

Principal. 


( 2 ) 


No. A5/ 1453/( FIST ) 

18th December 2009 . 
Sealed tenders are invited for the supply of Split A /C 
of 1 -tonne capacity for equipment lab including 3 KVA 
stabilizer for Rs. 30 ,000 for Government Victoria College, 
Palakkad. 


The tenders should be superscribed Tender 
No. A5/ 1453 /( FIST) Supply of Split A / C of 1 tonne 
capacity for equipment lab including 3 KVA Stabilizer and 
addressed to "The Principal, Government Victoria College , 
Palakkad -678 001 . The filled in tenders should reach in 
this office on or before 25 - 1 - 2010 at 2 p .m . Late tenders 
will not be accepted under any circumstances. The 
tenders will be opened at 3 p .m . on 25 - 1 - 2010 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may , on application to the 
The Principal , Government Victoria College, Palakkad, 
Pin -678 001 obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
forms should be accompanied by money order or cash 
remittance of Rs. 156 which is the price fixed for a form 
and which is not refundable under any circumstances . 
The tender forms are not transferable . Sale of tender 
forms will be closed at 12 Noon on 25 - 1- 2010 . Cheques, 
Postage Stamps , etc ., will not be accepted towards the 
cost of tender forms, nor will be sent per VPP. Duplicate 
tender forms, if requied will be issued at Rs. 104 per copy . 

പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലേക്ക് 
സ്പ്ലിറ്റ് എ / സി . ഒരു ടൺ കപ്പാസിറ്റി ലാബി നു വേണ്ടി 
3 കെ . വി . എ . സ്റ്റെബിലൈസർ അടക്കം ( 30 , 000 രൂപ ) 
വിത ര ണം ചെയ്യു ന്ന തിന് മുദ്രവച്ച ടെൻ ഡ റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടറുകൾ ഉള്ളടക്കം ചെയ്ത് കവറിന്റെ പുറത്ത് 
ടെണ്ടർ നമ്പർ " എ5/ 1453 / 09 / ഫിസ്റ്റ് സ്പിറ്റ് എ / സി . 1 ടൺ 
കപ്പാസിറ്റി ലാബിനുവേണ്ടി 3 കെ . വി. എ . സ്റ്റെബിലൈസർ 
അടക്കം 2009 - 10 എന്ന് രേഖപ്പെടുത്തേണ്ടതും " പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്- 678 001" എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതുമാണ്. ടെണ്ടറുകൾ 25 - 1-2010 
ഉച്ചയ് ക്ക് 2 മണിക്കു മുമ്പായി കോളേജ് ഓഫീസിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. ടെണ്ടറുകൾ 25- 1- 2010 

വൈകുന്നേരം 3 മണിക്ക് ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ 
അവരുടെ അംഗീകൃത ഏജന്റിന്റേയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


TENDER NOTICE 

| [ No. 9/2009 -10 ( UGC XI)) 
| No. A2/UGC/ XIPlan/08( B ) - 18th December 2009 . 

Sealed tenders are invited for the Supply of Sports 
Equipments to Physical Education Department of PTM 
Government College, Perinthalmanna for Rs. 28 ,560 (rupees 
Twenty Eight thousand Five Hundred and Sixty only ) 
under UGC XI Plan -Catch -Up Grant. The tenders should 
be superscribed as " Supply of Sports equipments under 
UGC XI Plan -Catch Up Grant" and addressed to the 
Principal, PTM Government College , Perinthalmanna, 
| Malappurm District, Pin - 679 322 , Kerala State. The last 
date and time of receipt of filled tender is on 22 -1 - 2010 at 
2 p .m . and will be opened on the same day at 2 . 30 
p .m . Sale of tender forms will be closed on 21- 1 - 2010 at 
2 p. m . Late tenders will not be accepted. 

Intending tenderers may , on application to the 
Principal, PTM Government College, Perinthalmanna , 
Malappuram District , Pin 679 322 , Kerala State , obtain 
the requisite tender form on which tenders should be 
submitted . Application for the tender forms should be 
accompanied by a cash remittance of Rs.300 towards cost 
of forms plus Rs. 38 towards VAT, which is the price fixed 
for a Tender form and which is not refundable under any 
circumstances . The tender forms are not 
transferable. Cheques, Postal Orders, Drafts etc., will 
not be accepted towards the cost of tender form nor will 
the form be sent by VPP. Those who are required tender 
forms by Registered Post, should sent Rs. 370 (Rupees 
Three Hundred and Seventy only ) by MO including cost 
of tender form and Registered Postal Charges. 


a 


Every Tender should be completely filled , signed and 
accompanied by Demand Draft towards E .M .D 1 % of total 
cost of equipments to be quoted short/ Term / Fixed deposit 
receipt should not be accepted towards E .M . D . E . M .D . 
carry no interest . The rate , VAT and other charges 


കിട്ടി ഒരു മാസത്തിനകം സ്വന്തം ചിലവിൽ ഉപകരണങ്ങൾ 
വിതരണം ചെയ്യേണ്ടതാണ്. വിലനിലവാരത്തിന് 31-3 -2010 വരെ 
പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 


should be quoted seperately for each item . The 
successful tenderers should supply the equipments with 
in one month after the receipt of the supply order at their 
own expenses. The prices should be valid upto 
31 -3- 2010 . The firms who are exempted from furnishing 
EMD should attach true copy of the exemption order 
along with tender documents . Every tender should 
execute an agreement in Kerala Stamp Paper worth Rs. 50 
along with the tender. 

The undersigned will have the right to cancel or 
extend the tender formalities without any further 
notice. The cash transactions in the office is at 10 a . m . 
to 2 p .m . on all working days. 

More details will be had from the college office on 
working hours. 


നിരതദ്രവ്യം അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള 
കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ ശരി പകർപ്പ് ടെണ്ടറിന്റെ 
കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. ഓരോ ടെണ്ടറിന്റെ കൂടെയും 
50 രൂപ വിലക്കുള്ള കേരള മുദ്രപത്രത്തിൽ കരാർ എഴുതി 
സമർപ്പിക്കേണ്ടതാണ്. 


- യാതൊരു മുന്നറിയിപ്പും കൂടാതെ ടെണ്ടർ നടപടികൾ 
നിർത്തിവയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. ഓഫീസിലെ 
പണമിടപാട് സമയം പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 
മണി മുതൽ ഉച്ചയ്ക്കുശേഷം 2 മണിവരെ ആകുന്നു. 

കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവർത്തി സമയത്ത് 
നേരിട്ട് അന്വേഷിച്ചാലറിയാവുന്നതാണ്. 

NAME OF ITEMS 


5 Nos. 


eru 


ur 


ir 


പെരിന്തൽമണ്ണ പി. ടി. എം . ഗവൺമെന്റ് കോളേജിലേക്ക് 
2009 - 10 സാമ്പത്തിക വർഷത്തിൽ UGC XI Plan - Catch - Up 
Grant ഫണ്ടിൽ 28,560 ( ഇരുപത്തി എണ്ണായിരത്തിഅഞ്ഞൂറ്റി 
അറു പത് രൂപ മാത്രം) വില മ തി ക്കുന്ന സ്പോർട് സ് 
ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ നിന്നും 
മുദ്ര വച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . ടെണ്ടർ അടക്കം 
ചെയ്ത കവറിന് പുറത്ത് ""UGC XI Plan - Catch - Up Grant 
പ്രകാരം സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ടെണ്ടർ എന്നെഴുതി പിൻ സി പ്പാൾ, പി . ടി . എം . 
ഗവൺമെന്റ് കോളേജ്, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല, 
പിൻ. 679 322, കേരള സംസ്ഥാനം എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. പൂരിപ്പിച്ച ടെണ്ടറുകൾ 22 - 1 - 2010 - ന് 
ഉച്ചയ്ക്ക് ശേഷം 2 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 
ഉച്ചയ്ക്ക് ശേഷം 2.30 മണിക്ക് തുറക്കുന്നതുമാണ്. ടെണ്ടർ 
ഫോറത്തിന്റെ വില്പന 21 -1- 2010 - ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് 
അവസാനിക്കുന്നതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതല്ല . 

ടെണ്ടറിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ പ്രിൻസിപ്പാൾ, 
പി. ടി. എം. ഗവൺമെന്റ് കോളേജ്, പെരിന്തൽമണ്ണ, മലപ്പുറം 
ജില്ല , പിൻ - 679 322 , കേരള സംസ്ഥാനം എന്ന വിലാസത്തിൽ 
അപേക്ഷിച്ചാൽ ടെണ്ടർ ഫോറം ലഭിക്കു ന്ന താ ണ് . 
അപേക്ഷയുടെകൂടെ ടെണ്ടർ ഫോറത്തിന്റെ വിലയായ 300 
രൂപയും വാറ്റ് 38 രൂപയും ഉൾപ്പെടെ ആകെ 338 രൂപ 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല . ടെണ്ടർ ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . ടെന്റർ ഫോറത്തിന്റെ വിലയായി 
ചെക്ക്, പോസ്റ്റൽ ഓർഡർ, ഡ്രാഫ്റ്റ് മുതലായവ സ്വീകരിക്കുന്നതോ 
വി . പി . പി . ആയി അയച്ചു കൊടു ക്കു ന്നതോ അല്ല. - 
ടെന്ററുകൾ രജിസ്റ്റേർഡ് തപാലിൽ കിട്ടുന്നതിന് ടെണ്ടർ 
ഫോറത്തിന്റെ വിലയും രജിസ്റ്റേർഡ് തപാൽ ചാർജ്ജും 
ഉൾപ്പെടെ 370 രൂപ ( മു ന്നൂറ്റി എഴു പത് രൂപ മാത്രം) 
മണിയോർഡർ അയച്ചു തരേണ്ടതാണ്. 


1. Weight Training Equipments 
Weight — (Removable ) 

| ( a) 10 Kg. 
| (b ) 7. 5 Kg. 
- (c) 5 Kg. 

( d) 2.5 Kg. 
2. Dum -bells (Fixed ) 

(a) 5 Kg. 
(b ) 4 Kg. 
(c) 3 Kg. 

(d ) 2 Kg. 
3. Rod 

| (a) Rod - 2 feet. 
- ( b) Rod - 1 feet. 

(c) Rod - 5 feet . 
4. Squat Stand 

5. Skipping Rope 
- 6. Base ball 


P . T. M . Government College , 
Perinthalmanna . 


( Sd.) 
Principal. 


- പൂരിപ്പിച്ചതും ഒപ്പിട്ട തു മായ ടെണ്ടറുകൾ വിതരണം 
ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ വില യുടെ 1 % 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡാറ്റ് നിരതദ്രവ്യമായി ടെണ്ടറിന്റെ 
കൂടെ അടക്കം ചെയ്യേണ്ടതാണ്. ഷോർട്ട്/ ടേം / ഫിക്സ്ഡ് 
ഡിപ്പോ സിറ്റ്, രസീതുകൾ മുതലായവ നിര ത ദ വ്യമായി 
സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യത്തിന് പലിശ ലഭിക്കുന്നതല്ല. 
ഓരോ ഉപകരണത്തിന്റേയും വിലയും വാറ്റ് മറ്റ് ചിലവുകൾ 
എന്നിവ പ്രത്യേകം കാണിക്കേണ്ടതാണ്. വിതരണ ഉത്തരവ് 


TENDER NOTICE 
No. A1 / 180 /09/ Plan . 

| 18th December 2009. 
Sealed tenders are invited for the supply of sports 
goods for an amount of Rs. 3 , 00 , 000 for Government 
College of Physical Education , Kozhikode . 

The tenders should be superscribed as “ Tender 
- No. 01/ 2009 - 10/ plan for sports goods and addressed to the 
| Principal, Govt. College of Physical Education , East Hill , 
Kozhikode -5 . The prescribed tender forms purchased from 
the college office . 


Cost of tender form : 

ടെണ്ടറുകൾക്ക് പുറത്ത് " ടെണ്ടർ നമ്പർ 01/ 2009- 10/ പ്ലാൻ, 
Original - Rs. 676 ( 600 + 75 + 1). 

പോർട്ട് സ് ഉപകരണങ്ങൾ എന്നെഴുതി പ്രിൻസിപ്പാൾ, 

ഗവ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ്, കോഴിക്കോട് എന്ന 
Duplicate Rs. 339 (300 + 38 + 1 ). 

വിലാസത്തിൽ അയച്ചിരിക്കണം. 
Closing date and time of sale of tender forms— 23 - 1 -2010 ദർഘാസ് ഫോമിന്റെ വില : 
at 3 p . m . 

അസ്സൽ - രൂപ 676 (600 + 75 +1). 
Last date and time of receipt of tender forms— 23 - 1- 2010 

പകർപ്പ് - രൂപ 339 ( 300 + 38 +1). 
at 5 p . m . 
Date and time of Opening of Tender — 25 - 1 -2010 at 

ദർഘാസ് ഫോറ ങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
3 p. m . 

സമയവും 23 - 1- 2010 , 3 മണി. 
Address of the Officer from whom tender forms will 

- ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീക രി ക്കു ന്ന അ വ സാന 
be had and to whom tenders are to be addressed 

തീയതിയും സമയവും - 23 -1- 2010, 5 മണി. 
Principal, Govt. College of Physical Education, Kozhikode . 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 25- 1- 2010, 
OTHER DETAILS 

3 മണി. 
1. Tender forms will be sold on demand with application 

- ഫോമുകൾ ലഭിക്കുന്നതും ടെണ്ടറുകൾ സ്വീകരിക്കുന്നതുമായ 
either by cash remittance at this office /M . O . etc . and 

ആളിന്റെ വിലാസം പിൻ സിപ്പാൾ, ഫിസിക്കൽ 
cheques and IPO are not accepted . 

എഡ്യൂക്കേഷൻ കോളേജ്, കോഴിക്കോട്. 
2. Covers and sufficient postal stamp should be 

-- മറ്റു വിവരങ്ങൾ 
enclosed by the firms who required the tender forms 
- through postal. 

1. ദർഘാസ് ഫോമുകൾ ഗവ . ഫിസിക്കൽ എഡ്യൂക്കേഷൻ 

കോളേജ്, ഈസ്റ്റ്ഹിൽ, കോഴിക്കോട് ഓഫീസിൽനിന്ന് 
3. Every tender should be accompanied by an agreement 

പണമായി നേരിട്ടോ, മണിയോർഡറായോ, സപ്ലയറുടെ 
as detailed in the tender form in Kerala Govt. Stamp 

ലെറ്റർ പാഡിൽ അപേക്ഷിച്ച് വാങ്ങിക്കാവുന്നതാണ്. 
Paper worth Rs. 50 . 

2. മണിയോർഡർ മുഖേന ആവശ്യപ്പെടുന്നവർ ഫോമുകൾ 
4 . The rate quoted for each and every items should be 

തിരികെ ലഭിക്കുന്നതിനാവശ്യമായ കവറും പോസ്റ്റേജ് സ്റ്റാമ്പും 
the total cost including all taxes, duties and freight 

അയച്ചുതരേണ്ടതാണ്. 
charges for delivery at Govt. Physical Education 
College , East Hill, Calicut 5 . 

- 3. ദർഘാസുകൾ അയച്ചു തരുമ്പോൾ 50 രൂപയുടെ കേരള 

ഗവ . മുദ്രപത്രത്തിൽ ഒരു സമ്മതപത്രം ദർഘാസ് ഫോമിൽ 
5 . Every tender should be accompanied by an EMD @ 

വിവരിച്ച പ്രകാരം സമർപ്പിക്കേണ്ടതാണ്. 
1 % of the total cost by D . D . 

4. നിരക്കുകൾ നൽകുമ്പോൾ അതിൽ എല്ലാ വിലകളും 
6 . Samples on demand should be produced at the 

നികുതിയും കടത്തുകൂലിയും മറ്റും കോളേജിന്റെ ഈസ്റ്റ്ഹിൽ 
enterer s expense . 

ഓഫീസിൽ എത്തിക്കാനുള്ള ചെലവുകൾ സഹിത മാണ് 
7. Late, un -sealed , unsigned , without EMD and without സമർപ്പിക്കേണ്ടത്. 
agreement as shown (3 ) above will be rejected . 

- 5. ദർഘാസുകളോടൊപ്പം നിരതദ്രവ്യമായി 1 % തുക 
8 . The tender should be submitted in the original copy - ഡിമാന്റ് ഡാറ്റായി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
of the tender form issued from this office . 

- 6 . സാമ്പിളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ഥാപന 
9 . The tender forms are not transferable . 

ത്തിന്റെ സ്വന്തം ചെലവിൽ നൽകേണ്ടതാണ്. 
10. Successful tenderer should have to execute an 

7. വൈകി കിട്ടുന്നതും സീൽ ചെയ്യാത്തതും നിരതദ്രവ്യ 
agreement for the fulfillment of the contract in Kerala 

മില്ലാത്തതും മുദ്രപത്രത്തിൽ സമ്മതപത്രം സമർപ്പിക്കാത്ത 
Government Stamp Paper worth Rs. 50 along with an തുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
SD of 5 % of the total cost. 

- 8. ദർഘാസുകൾ ഈ ഓഫീസിൽ നിന്നും വാങ്ങിയ 
11. Cost of Tender form will not be refunded . 

ഒറിജിനൽ കോപ്പിയിൽ തന്നെ സമർപ്പിക്കേണ്ടതാണ്. 
12. Serial No . of the items should not be changed under - 9. ദർഘാസ് ഫോമുകൾ ഒരു കാരണവശാലും കൈമാറ്റം 
- any circumstance. 

ചെയ്യാൻ പാടുള്ളതല്ല. 
13. EMD/ SD will be accepted by cash /DD payable at - 10. ദർഘാസ് അനുവദിച്ചു കിട്ടിയ സ്ഥാപനങ്ങൾ ആകെ 
SBI, Malaparamba, Calicut. 

തുകയുടെ 5 % സെക്യൂരിറ്റി തുകയായി ഡിമാന്റ് ഡ്രാഫ്റ്റും, 

നിശ്ചിത മാതൃകയിൽ 50 രൂപയുടെമുദ്രപത്രത്തിൽ ഒരു കരാർ 
കോഴി ക്കോട് ഗവ . ഫിസിക്കൽ എഡ്യ ക്കേ ഷൻ എഴുതി തയ്യാറാക്കിയതും നൽകേണ്ടതാണ്. കരാർ അനുസരിച്ച് 
കോളേജിലേക്ക് ഏകദേശം 3, 00,000 (മൂന്നു ലക്ഷം രൂപ മാത്രം) സാ ധ ന ങ്ങ ൾ ദർ ഘാ സിൽ പറഞ്ഞ പ്രകാരം നിശ്ചിത 
രൂപയ്ക്ക് പോർട്ട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള അള വിലും ഗുണത്തിലും, മാതൃക യിലും ആണ് സ 
മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ചെയ്യുന്നത് എന്നാണ് കരാറിൽ എഴുതി നൽകേണ്ടതാണ്. 


Gaz . No. 3/2010/DTP (Stores ). 


10 


(1) 


(2) 


(3) 


11. ദർഘാസ് ഫോമുകളുടെ വില ഒരു കാരണവശാലും 
മടക്കി നൽകുന്നതല്ല. 

12. ഇതിൽ പറഞ്ഞ സാധനങ്ങളുടെ ലിസ്റ്റിൽ കാണിച്ച് 
സീരിയൽ നമ്പറുകൾ മാറ്റാൻ പാടുള്ളതല്ല. 

13. leon crwonağ (Mlombo1j20030 , onajoli ma 
യായും നൽകാ നു ള്ള ത് ) പിൻ സി പ്പാൾ, ഫിസിക്കൽ 
എഡ്യൂക്കേഷൻ കോളേജ്, ഈസ്റ്റ്ഹിൽ, കോഴിക്കോട് 
എന്നെഴുതിയതും കോഴിക്കോട് മലാപ്പറമ്പിൽ മാറാവുന്നതും 
ആയിരിക്കണം. 


Government College 
of Physical Education , 
Kozhikode -5 . 


( Sd.) 
Principal. 


Length over all — 14442 (4 .44m ) 
Beam542 (1.65m ) 
Draft (with OBM up ) 92 (0. 25m ) 
(with OBM down) — 1862 ( static) 
(0 .45m ) 
Passenger Capacity — 4 to 6 
Weight of Boat — 225 kg . 

Approx (without OBM ) 
(c) Accessories and other items 

Folding Canopy, nylon material on 
Aluminium frames, Anchor & Rope, 
Wind screen Etention with stainless 
steel frame and acrylic screen , 
Steering and Remote control system 
( Imported ) — 1 set. 


Forest Department 


TENDER NOTICE 
No. P3 -30188 /2009 . 

28th December 2009 . 
Separate sealed tenders are invited for the supply of 
the following items. 


SCHEDULE 


Sl. 


EMD 


Name of items and Nos. 


No . 


Rs. 


(2 ) 


(3 ) 


11,500 


1 (a) Row boats with 4 person capacity — 2 

(b ) 2HP 4 stroke engine (Outboard ) — 1 
(c) OBM Mounts clamp — 1 

(d) Life Jackets — 8 
2 (a ) Yamaha engine 9.9 HP 4 stroke engine 

with Steering & Gear control system — 2 
(b ) Boat - 2 
Specifications: 

Length — Approximate 5.48m 
Beam — 1.72m . 
Draft — 0.20m . 
Depth 0 . 75m . 

Passenger Capacity — 6 to 8 persons 
Buoyancy — Under the flooring sufficient 
space to be provided for buoyancy at 
the forward portion . The floor (ford ) 

should be sealed and must be of GRP 
3 (a ) Yamaha outboard motor 4 stroke Model 

F 40 HP - Petrol operated — 1 
(b ) Boat1 

Body constructed from Fibre glass 
Reinforcements and Polyester 
Isophalic Reims 


Place of Supply Divisional Forest Office, Kalpetta for Sl. No. 1, 

Divisional Forest Office, Kozhikode for Sl. No. 2 , Kumarakom 
Bird Sanctuary for Sl. No. 3 . 

The tenders should be superscribed in the name of 
The Chief Conservator of Forests (Development ), 
Thiruvananthapuram . Late tenders will not be accepted . 
The tenders will be opened at 3 p .m . on 27- 1 - 2010 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 
Successful tenderers will be intimated the acceptance of 
tender and they will have to execute agreement for the 
supply of the items within 7 days of receipt of 
intimation . 5 % of the value quoted for the item have to be 
deposited as security at the time of execution of 
agreement in the form of fixed deposit pledged in favour 
of the Cheif Conservator of Forests (Development), 
Thiruvananthapuram . 

Intending tenderers may, on application to the Chief 
Conservator of Forests ( Development) obtain the requisite 
tender forms on which tender should be submitted . 
Application for tender form should be accompanied by a 
cash remittance of Rs. 400 + ST which is the price fixed 
for a form /set of forms and which is not refundable under 
any circumstances. The tender forms are not transferable. 
Sale of tender forms will be closed at 5 p.m . on 26 - 1 -2010 . 
Cheques , Postage stamps etc . will not be accepted 
towards the cost of forms, nor will the forms be sent by 
V .P. P. Duplicate tender forms, if required will be issued at 
Rs. 200 + ST per copy . Last date of receipt of tender is 
at 1 p.m . on 27 - 1-2010 . 

Duly filled in tender form should accompany a 
demand draft drawn in favour of the Chief Conservator 
of Forests (Development ) payable at Thiruvananthapuram 
for the amount shown in the schedule as Earnest Money 
Deposit which shall be refunded to the unsuccessful 
tenderers after the opening of the tender . The supply of 


12 ,500 


- 11 


- ( 1) 


the items shown in the schedule shall be completed 
before 15th March 2010 . The rules regarding tender 
prevailing in Public Works Department and Forest 
Department from time to time are also applicable to this 
tender. More details if required can be had from the 
office of the undersigned during office hours . 


താഴെ വിവരിക്കുന്ന സാധനസാമഗ്രികൾ സപ്ളെ 
ചെയ്യുന്നതിന് താല്പര്യമുള്ളവരിൽനിന്നും പ്രത്യേകം 
പ്രത്യേകം മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ബീം 

- 56 4 2 ( 1. G5m ) 
ഡ്രാഫ്റ്റ് ( ഒ. ബി. എം .മുകളിൽ) -92 (0.25m ) 

- ( OBMതാഴെ) 10 6 2 (static ) (0. 45m) 
യാത്രക്കാരുടെ 
വാഹകശേഷി- 4 to 6 

ബോട്ടിന്റെ ഭാരം - 225 kg 

ഉദ്ദേശം ( OBM കൂടാതെ) 
(C ) Accessories and other items 

Folding Canopy, nylon material on 
Aluminium frames, Anchor & Rope, 
Wind screen Etention with stainless 
steel frame and acrylic screen , 
Steering and Remote control system 
(Imported) - 1 set. 


ക്രമ 
നമ്പർ 


സാധനങ്ങളുടെ പേരും 

എണ്ണവും 


നിരത 
ദ്രവ്യം 
രൂപ് 


- ( 3) 


3 ,250 


1 (a) 4 പേർക്ക് ഇരിക്കാവുന്ന തുഴ 

ബോട്ട് - 2 
( b) 2 HP 4 സ്ട്രോക്ക്എഞ്ചിൻ 

(ഔട്ട് ബോർഡ്) - 1 
(c ) OBMമൗണ്ട് ക്ലാമ്പ് 1 
(d) ലൈഫ് ജാക്കറ്റ് 8 


സാധനങ്ങൾ എത്തിക്കേണ്ട സ്ഥലം- - കമനമ്പർ 1 - ന് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, സൗത്ത് വയനാട്, കൽപ്പറ്റ, 
ക്രമനമ്പർ 2 - ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കോഴിക്കോട്, 
ക്രമനമ്പർ 3- ന് കുമരകം പക്ഷി സങ്കേതം. 


11, 500 


( a) യമഹ എഞ്ചിൻ 9.9 HP 
സ്റ്റിയറിംഗും ഗിയർ കൺട്രോൾ 


സിസ്റ്റവും അടങ്ങുന്ന 4 

ട്രോക്ക് എഞ്ചിൻ 2 
( b) ബോട്ട് 2 


വിവരണങ്ങൾ 


നീളം ഉദ്ദേശം - 5.48 m 
ബീം 

- 

1.72 m 
ഡ്രാഫ്റ്റ് - 0.20 m 
ആഴം 

- 0.75 m 
യാത്രക്കാരുടെ 
വാഹകശേഷി - 6 to 8 


- ദർഘാസുകൾ തിരുവനന്തപുരം ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( വികസനം) എന്ന പേരിലാണ് 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത തീയതിയ്ക്കകം കിട്ടാത്ത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 
26 - 1- 2010 , വൈകിട്ട് 5 മണി വരെ ഓഫീസ് സമയങ്ങളിൽ 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച് ദർ ഘാസുകൾ 27 - 1 - 2010 , 
1 മണി വരെ സ്വീകരിക്കുന്നതും, അന്നേദിവസം തന്നെ 3 
മണിക്ക് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( വികസനം) 
അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ഓഫീസിൽവച്ച് സന്നിഹിതരായ ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
ആവശ്യമായ നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്തതും വൈകി 
ലഭിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ഏറ്റവും 
കുറഞ്ഞ തുകയ്ക്ക് വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ 
ദർഘാസ് സ്വീകരിക്കുന്നതാണ്. ദർഘാസ് സ്വീകരിച്ച വിവരം 
ദർഘാസുകാരനെ അറിയിക്കുന്ന തീയതി മുതൽ 7 
ദിവസത്തിനകം ദർഘാസ് തുകയുടെ 5 % സകരിറ്റി 
ഡെപ്പോസിറ്റായി അടച്ച് ഉടമ്പടി വയ്ക്കേണ്ടതാണ്. അതിന് 
വീഴ്ച വരുത്തുന്നതാകയാൽ നിരതദ്രവ്യം നഷ്ടമാകുന്നതും ടി 
ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർദർഘാസ് 
നടത്തുകയും സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ടി ദർഘാസു 
കാരനിൽ നിന്ന് നിയമ പ്രകാരം ഈടാക്കുകയും 
ചെയ്യുന്നതാണ്. സാധനങ്ങൾ സപ്ളെ ചെയ്യേണ്ട അവസാന 
തീയതി 15 - 3 - 2010. 


ബോയൻസി - തറയുടെ താഴത്തെ 
നിലയിൽ മുൻഭാഗത്ത് ബോയൻസിക്കു 
വേണ്ടിആവശ്യമായ സ്ഥലംഉൾക്കൊള്ളു 
കയും തറ ജി . ആർ. പി. ആർ- ൽ 
നിർമ്മിക്കപ്പെട്ടതും സീൽ ചെയ്തതും 
ആയിരിക്കണം. 


12 ,500 


( a) യമഹ ഔട്ട് ബോർഡ് മോട്ടോർ 

4 സ്ട്രോക്ക് മോഡൽ F40 HP 

പെട്രോൾ 1 
(b ) ബോട്ട് 1 


വിവരണം 


-- താല്പര്യമുള്ള ദർഘാസുകാർ, ആവശ്യമുള്ള ദർഘാസ് 
ഫോറം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( വികസനം) - ന്റെ 
ഓഫീസിൽനിന്നും ദർഘാസ് തീയതിക്ക് ഒരാഴ്ച മുമ്പ് 
ഓഫീസ് സമയങ്ങളിൽ വാങ്ങാവുന്നതാണ്. ദർഘാസ് 
ഫോറത്തിന്റെ വില രൂപ 400 + വി. നി. ദർഘാസ് ഫോറത്തിന്റെ 
ഡ്യൂപ്ളിക്കേറ്റ് കോപ്പി 200 രൂപ + വി. നി. ഫോറത്തിനൊപ്പം 
ഷെഡ്യൂളിൽ പറയുന്ന തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പേരിൽ ഏതെങ്കിലും 


ഫൈബർ ഗ്ളാസ്സിനാൽ 
നിർമ്മിക്കപ്പെട്ട ബോഡി 
നീളം - - 14 : 44 2 ( 4. 44 m ) 


12 


ദേശസാൽക്കുത ബാങ്കിൽനിന്നും എടുത്തത് നിരതദ്രവ്യമായി 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ് വിജയികളല്ലാത്തവരുടെ നിരതദ്രവ്യം 
ടെണ്ടർ തുറന്നശേഷം തിരികെ നൽകുന്നതാണ്. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറങ്ങൾ 
26 - 1- 2010 ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ നൽകുകയുള്ളൂ. 
ദർഘാസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( വികസനം) ഓഫീസിൽ നിന്നും ഓഫീസ് 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


(Sd.) 
Chief Conservator of Forest 

(Development) 
(For and on behalf of the 

Governor of Kerala ) 


Forest Headquarters , 
Thiruvananthapuram . 


Health Services Department 

RE - TENDER NOTICE 
No. S2 -3037 /2009/HDC / IMCH . 5th December 2009. 


Sealed tenders are invited for the supply of one 
E . C . G . Machine for the use of Hospital Development 
Committee Central Lab in Institute of Maternal and Child 
Health , Medical College , Calicut. Envelop containing 
tenders should be superscribed as tender number and 
addressed to the Superintendent, IMCH , Medical College, 
Calicut -8 , Kerala . Tender must be submitted in the sealed 
covers. Tender will be opened at 11 a. m . on 29-1 - 2010 in 
the presence of such of the tenderers or their authorized 
persons who may be present at that time. Late tenders 
will not be accepted . Intending tenders may on 
application to the Superintendent, IMCH , Medical College 
Calicut, Kerala will obtain the requisite tender forms in 
which the tenders should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, which will not be refunded under any 
circumstances. 

The equipment should have two years warrenty . 
All parts of the machine should be included in the above 
warranty . The rate for AMC /CMC for each year for 5 
years after the warrenty period should be specified in the 
tender. Otherwise tender will not be considered . The 
tenders should undertake the responsibility for the 
intimate service even if any change in the dealership of 
the product supplied . The tender should be submitted the 
specification of the product with brochure of brand name. 

The tender forms are not transferable . Cheque , 
Postage Stamp, Draft etc. will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 
VPP . Tender should be accompany EMD amounting 
to 1 % ( Rounded to nearest to 1 Rupee ) of the total cost 
of articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


Cost of tender form (Including Tax ): 

Original - Rs. 338 
Duplicate - Rs. 169 
| By post - Rs. 50 (additional) 
Closing date and time for sale of tender form 
27 -1 -2010 , 3 p. m . 

Last date and time for the receipt of tender forms 
28- 1- 2010 , 5 p. m . 

Opening date and time of tender form 
29- 1-2010 , 11 a. m . 

Date upto which the rates are to be firm 
31 - 11 - 2010 . 

Further details can be had from the office of the 
undersigned during office hours on any working days. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം . സി . എച്ച്. 
ആശുപ്രതി എച്ച്. ഡി. സി . ലാബിലേക്ക് ഒരു ഇ . സി. ജി . മെഷീൻ 
വിതരണം ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം 
ചെയ്തിട്ടുള്ള കവറിനു മുകളിൽ ദർഘാസ് നമ്പർ എഴുതി 
സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് മെറ്റേണൽ ആന്റ് ചൈൽഡ് 
ഹെൽത്ത്, കോഴിക്കോട്- 8, കേരളം എന്ന വിലാസത്തിൽ 
അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ താഴെ ചേർത്തിട്ടുള്ള 
തീയ തി ക ളി ലും സമയത്തും അപ്പോൾ ഹാജ രാ യിട്ടുള്ള 
ദർഘാസ് സമർപ്പിച്ചവരുടേയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള 
ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ 29 - 1- 2010 - ന് രാവിലെ 
11 മണിക്ക് തുറക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . ദർഘാസുകൾ സമർപ്പിക്കുവാൻ ആഗ്രഹി 
ക്കുന്നവർ ഈ ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം ആവശ്യ 
മായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം 
തുക അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ, പോസ്റ്റേജ് 
സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ എന്നിവ ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല . ഫോറങ്ങൾ വി . പി . പി . യായി 
അയയ്ക്കുന്നതല്ല. ടെണ്ടർ ഫോറം തപാലിൽ ആവശ്യമുള്ളവർ 
തപാൽ ചാർജ്ജായി 50 രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ സമർപ്പിക്കുന്നവർ ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരാ 
യിരിക്കണം. കൂടാതെ മെഷീന് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയും 
അതിനുശേഷം അഞ്ച് വർഷത്തെ സി. എം . സി./ എ . എം . സി . 
തരാൻ തയ്യാറുള്ളവരുമായിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ 
നിരസിക്കുന്നതാണ്. 

തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം മെഷീനിന്റെ സി. എം . സി ./ 
എ . എം . സി . എന്നിവ കൃത്യമായി പാലിക്കേ ണ്ട തും 
- മെഷീനിന്റെ ഡീലർഷിപ്പ് മാറിയാലും ടെണ്ടറിലെ നിബന്ധനകൾ 
പാലിക്കാൻ ബാദ്ധ്യസ്ഥരുമാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ 
മെഷീനിന്റെ ബോഷർ, പെസിഫിക്കേഷൻ എന്നിവ സമർപ്പി 
ക്കേണ്ടതാണ്. നിരതദ്രവ്യമായി വിലയുടെ ഒരു ശതമാനം 
സംഖ്യയ്ക്കുള്ളബാങ്ക് ഡാഫ്റ്റ് അടക്കം ചെയ്തിരിക്കണം. 
അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം): 

ഒറിജിനൽ - 338 രൂപ. 
ഡ്യൂപ്ലിക്കേറ്റ് - 169 രൂപ. 
തപാലിൽ ലഭിക്കുവാൻ 50 രൂപ ( അധികം) 


- 13 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 27 - 1- 2010 , 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 28 - 1- 2010, 5 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29 - 1- 2010, 
11 മണി. 


ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 30 - 11- 2010. 

കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയത്ത് ഈ ഓഫീസിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവയ്ക്കാനോ/ നിർത്തിവയ്ക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Cost of Tender form (Including Tax ): 

Original - Rs. 338 
Duplicate Rs. 169 

By post - Rs. 50 (additional) 
Closing date and time for sale of tender form 
29-1 -2010 , 3 p . m . - 

Last date and time for the receipt of tender forms 
30 -1- 2010, 5 p. m . 

Opening date and time of tender form 
31 - 1- 2010 , 11 a . m . 

Date upto which the rates are to be firm 
30 - 11-2010 . 

Further details can be had from the office of the 
undersigned during office hours on any working day. 


Institute of Maternal and 
Child Health , Kozhikode- 8 . 


( Sd.) 
Superintendent. 


TENDER NOTICES 


No. S2 /5266/ 09 /IMCH . 

15th December 2009 . 
Sealed tenders are invited for the supply of Stracher 
trolly 24 Nos . for the use of Institute of Maternal and 
Child Health , Medical College , Calicut. Envelop 
containing tenders should be superscribed with tender 
numbers and should be addressed to the Superintendent, 
IMCH , Medical College , Calicut-8 , Kerala. Tender must be 
submitted in the sealed covers. Tender will be opened at 
11a . m . on 31 - 1 - 2010 in the presence of such of the 
tenderers or their authorized persons who may be present 
at that time. Late tenders will not be accepted . Intending 
tenderers may on application to the Superintendent, IMCH , 
Medical College Calicut, Kerala will obtain the requisite 
tender forms in which the tenders should be submitted . 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം . സി . എച്ച്. 
ആശു പതിയിലെ വിവിധ വാർഡുക ളി ലേ ക്കായി 24 

ച്ചർ ട്രോളി വിതരണം ചെയ്യുന്നതിലേക്കായി നിശ്ചിത 
- ഫോറത്തിൽ മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറിനു മുകളിൽ 
- ദർഘാസ് നമ്പർ എഴുതി സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് മെറ്റേ 
ണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത്, കോഴിക്കോട്- 8, കേരളം 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 
താഴെ ചേർത്തിട്ടുള്ള തീയതിയിലും, സമയത്തും അപ്പോൾ 
ഹാജ രാ യിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച വ രു ടേയോ അവർ 
ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ 
31- 1- 2010 - ന് രാവിലെ 11 മണിക്ക് തുറക്കുന്നതാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ദർഘാസുകൾ 
സമർപ്പി ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ ഈ ഓഫീസിൽ 
അപേക്ഷിക്കുന്നപക്ഷം ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ 
താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്ന 
താണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വില യായി സ്വീകരിക്കു ന്ന ത ല്ല . 
ഫോറങ്ങൾ വി . പി . പി. യായി അയയ്ക്കുന്നതല്ല. ടെണ്ടർ 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 50 
രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ 
ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരായിരിക്കണം. കൂടാതെ, 
മെഷീന് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയും അതിനുശേഷം അഞ്ച് 
വർഷത്തെ സി . എം . സി ./ എ . എം . സി . തരാൻ തയ്യാറുള്ള 
വരുമായിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, which will not be refunded under any 
circumstances. 


The equipment should have two years warranty . All 
parts of the machine should be included in the above 
warranty . The rate for AMC /CMC for each year for 5 
years after the warranty period should be specified in the 
tender. Otherwise tender will not be considered . The 
tenderers should undertake the responsibility for the 
intimate service even if any change in the dealership of 
the product supplied . The tender should be submitted the 
specification of the product with brochure of brand name. 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം): 

ഒറിജിനൽ രൂപ 338. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 169 . 

തപാലിൽ ലഭിക്കുവാൻ - രൂപ 50 ( അധികം) 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 29 - 1- 2010 , 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 1- 2010 , 5 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 31- 1- 2010 , 
രാവിലെ 11 മണി. 

- ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി- 30 - 11- 2010. 


- The tender forms are not transferable . Cheque , 
Postage stamp, Draft etc . will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 
VPP. Tender should be accompany EMD amounting 
to 1 % (Rounded to nearest to 1 Rupee) of the total cost 
of articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


Gaz. No. 3 /2010 /DTP (Stores ). 


- 14 


തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം മെഷീനിന്റെ സി . എം . സി . 
എ . എം . സി . എന്നിവ കൃത്യമായി പാലി ക്കേ ണ്ട തും 
മെഷീനിന്റെ ഡീലർഷിപ്പ് മാറിയാലും ടെണ്ടറിലെ നിബന്ധനകൾ 
പാലിക്കാൻ ബാദ്ധ്യസ്ഥരുമാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ 
മെഷീനിന്റെ ബ്രോഷർ, സ്പെസിഫിക്കേഷൻ എന്നിവ സമർപ്പി 
ക്കേണ്ടതാണ്. നിരതദ്രവ്യമായി വിലയുടെ ഒരു ശതമാനം 
സംഖ്യയ്ക്കുള്ളബാങ്ക് ഡാഫ്റ്റ് അടക്കം ചെയ്തിരിക്കണം. 
അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തിസമയത്ത് ഈ ഓഫീസിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവെയ്ക്കാനോ നിർത്തിവെയ്ക്കാനോ 
ഉള്ള അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


No.S2/ 5574/ 09 /IMCH. 

15th December 2009. 
Sealed tenders are invited for the supply of Electrical 
items for the use of Institute of Maternal and Child 
Health, Medical College, Calicut. Envelop containing 
tenders should be superscribed with tender numbers and 
should be addressed to the Superintendent , IMCH , 
Medical College , Calicut - 8 , Kerala . Tender must be 
submitted in the sealed covers. Tender will be opened at 
11a . m . on 31 - 1 - 2010 in the presence of such of the 
tenderers or their authorized persons who may be present 
at that time. Late tenders will not be accepted . Intending 
tenderers may on application to the Superintendent, 
IMCH, Medical College, Calicut, Kerala will obtain the 
requisite tender forms in which the tenders should be 
submitted. 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, which will not be refunded under any 
circumstances . 
| Cost of Tender form (Including Tax ) : 

Original - Rs. 450 

Duplicate — Rs. 225 
- By post - Rs. 50 (additional ) 

Closing date and time for sale of tender forms 
29 -1-2010, 3 p. m . 

Last date and time of receipt of tender forms , 
30- 1-2010 , 5 p . m . 

Opening date and time of tender form 
31-1- 2010, 11 a. m . 

Date upto which the rates are to be firm — 30 - 11 -2010 . 

The equipment should have two years warrenty. All 
parts of the machine should be included in the above 
warranty . The rate for AMC /CMC for each year for 5 
years after the warranty period should be specified in the 
tender. Otherwise tender will not be considered . The 
tenderers should undertake the responsibility for the 
intimate service even if any change in the dealership of 
the product supplied . The tender should be submitted the 
specification of the product with brochure of brand name. 


The tender forms are not transferable. Cheque, 
Postage stamp , Draft etc . will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 
VPP. Tender should be accompany EMD amounting 
to 1 % (Rounded to nearest to 1 Rupee ) of the total cost 
of articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 

Further details can be had from the office of the 
undersigned during office hours on any working day. 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം. സി . എച്ച്. 
ആശുപ്രതിയിലെ വിവിധ വാർഡുകളിലേക്കായി ഇലക്ട്രിക്കൽ 

ഐറ്റംസ് വാങ്ങുന്നതിനായി നിശ്ചിത ഫോറത്തിൽ മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം 
ചെയ്തിട്ടുള്ള കവറിനു മുകളിൽ ദർഘാസ് നമ്പർ എഴുതി 
സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് മെറ്റേണൽ ആന്റ് ചൈൽഡ് 
ഹെൽത്ത്, കോഴിക്കോട്- 8 , കേരളം എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതാണ്. ദർഘാസുകൾ താഴെ ചേർത്തിട്ടുള്ള 
തീയ തി യി ലും , സമയത്തും അപ്പോൾ ഹാജ രാ യിട്ടുള്ള 
ദർഘാസ് സമർപ്പിച്ചവരുടേയോ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള 
ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ 31- 1 - 2010 - ന് രാവിലെ 
11 മണിക്ക് തുറക്കുന്നതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
പരി ഗ ണി ക്കു ന്ന ത ല്ല . ദർഘാ സു കൾ സമർപ്പി ക്കു വാൻ 
ആഗ്രഹിക്കുന്നവർ ഈ ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന 
പകാരം തുക അടച്ചാൽ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്കുകൾ, 
പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ എന്നിവ ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . ഫോറങ്ങൾ 
വി . പി. പി . യായി അയയ്ക്കു ന്ന തില്ല . ടെണ്ടർ ഫോറം 
തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 50 രൂപ 
കൂടു ത ൽ അ ട യ് ക്കേ ണ്ട താ ണ് . ടെണ്ട ർ സമർപ്പി ക്കു ന്ന 
വർ ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരായിരിക്കണം. കൂടാതെ 
മെഷീന് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയും അതിനുശേഷം അഞ്ച് 
വർഷത്തെ സി . എം . സി ./ എ . എം . സി . തരാൻ തയ്യാറുള്ള 
വരുമായിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 
- ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം): 

ഒറിജിനൽ രൂപ 450. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 

തപാലിൽ ലഭിക്കുവാൻ രൂപ 50 (അധികം ) 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
- സമയവും 29- 1- 2010, 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
- സമയവും - 30 - 1- 2010 , 5 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 31- 1 - 2010 , 
- രാവിലെ 11 മണി. 


ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി- 30 - 11- 2010 . 


തിര ഞ്ഞ ടു ക്കുന്ന സ്ഥാപനം മെഷീനിന്റെ 
സി. എം . സി ./ എ . എം . സി . എന്നിവ കൃത്യമായി പാലിക്കേ 
ണ്ടതും മെഷീനിന്റെ ഡീലർഷിപ്പ് മാറിയാലും ടെണ്ടറിലെ 
നിബന്ധനകൾ പാലിക്കാൻ ബാദ്ധ്യസ്ഥരുമാണ്. ടെണ്ടർ 
സമർപ്പിക്കുന്നവർ മെഷീനിന്റെ ബ്രോഷർ, സ്പെസിഫിക്കേഷൻ 
എന്നിവ സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യമായി വിലയുടെ ഒരു 
ശത മാനം സംഖ്യ യ്ക്കുള്ള ബാങ്ക് ഡാഫ് റ്റ് അടക്കം 
ചെയ്തിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


15 


Further details can be had from the office of the 
undersigned during office hours on any working day . 


കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയത്ത് ഈ ഓഫീസിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവെക്കാനോ/ നിർത്തിവെക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 

(3) 
No. S2/2726 /09/IMCH . 

- 19th December 2009. 
Sealed tenders are invited for the supply of one 
Fogger Machine for the use of Paediatric Operation 
Theatre in Institute of Maternal & Child Health , Medical 
College , Calicut. Envelope containing tenders should be 
superscribed with tender numbers and should be 
addressed to the Superintendent, IMCH, Medical College, 
Calicut- 8 , Kerala . Tender must be submitted in the sealed 
covers. Tender will be opened at 12 noon on 29 - 1-2010 in 
the presence of such of the tenderers or their authorized 
persons who may be present at that time. Late tenders 
will not be accepted . Intending tenderers may on 
application to the Superintendent, IMCH , Medical College , 
Calicut, Kerala will obtain the requisite tender forms in 
which the tenders should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, which will not be refunded under any 
circumstances. 
Cost of tender form ( Including Tax ): 

Original -Rs. 450 . 
Duplicate — Rs. 225 . 

By post _- Rs. 50 (additional ). 
Closing date and time for sale of tender form 
29 - 1- 2010 , 3 p . m . 

Last date and time for the receipt of tender forms— 
30-1 -2010 , 11 a. m . 

Opening date and time of tender form 
30 -1-2010, 12 Noon. 

Date upto which the rates are to be firm , 
30-11- 2010 . 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം. സി . എച്ച്. 
ആശുപ്രതി പീഡിയാട്രിക് ഓപ്പറേഷൻ തീയേറ്ററിലേക്ക് ഒരു 
ഫോഗർ മെഷീൻ വിതരണം ചെയ്യുന്നതിലേക്കായി നിശ്ചിത 
ഫോറത്തിൽ മുദവെച്ച ദർ ഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ അടക്കംചെയ്തിട്ടുള്ള കവറിനു 
മുകളിൽ ദർഘാസ് നമ്പർ എഴുതി സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് 
ഓഫ് മെറ്റേണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത്, കോഴിക്കോട്- 8, 
കേരളം എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 
താഴെ ചേർത്തിട്ടുള്ള തീയതികളിലും സമയത്തും അപ്പോൾ 
ഹാജ രാ യിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച വ രു ടേയോ അ വർ 
ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ 
29 - 1- 2010 - ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തുറക്കുന്നതാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 
സമർപ്പി ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ ഈ ഓഫീസിൽ 
അപേക്ഷിക്കുന്നപക്ഷം ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ 
താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്ന 
താണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വില യായി സ്വീക രിക്കു ന്നതല്ല. 
ഫോറങ്ങൾ വി . പി . പി . യായി അയയ്ക്കുന്നതല്ല. ടെണ്ടർ 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 
50 രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ 
ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരായിരിക്കണം. കൂടാതെ 
മെഷീന് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയും അതിനുശേഷം അഞ്ച് 
വർഷത്തെ സി . എം . സി ./ എ . എം . സി . തരാൻ തയ്യാറുള്ള 
വരുമായിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 


- ഒറിജിനൽ - രൂപ 450 . 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 
തപാലിൽ ലഭിക്കുവാൻ രൂപ 50 ( അധികം). 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 29 - 1- 2010, 3 മണി. 


- ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 30 -1 -2010 രാവിലെ 11 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31- 1- 2010 , 
ഉച്ചയ്ക്ക് 12 മണി. 


ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി- 30 - 11- 2010 . 


The equipment should have two years warrenty . All 
parts of the machine should be included in the above 
warranty . The rate for AMC/ CMC for each year for 
5 years after the warrenty period should be specified in 
the tender. Otherwise tender will not be considered . The 
tenderers should undertake the responsibility for the 
intimate service even if any change in the dealership of 
the product supplied . The tender should be submitted the 
specification of the product with brochure of brand name. 

- The tender forms are not transferable . Cheque , 
Postage Stamp , Draft etc . will not be accepted towards 
the cost of tender forms. Tender forms will not be sent 
by VPP. Tender should be accompany EMD amounting 
to 1 % (Rounded to nearest to 1 Rupee ) of the total cost 
of articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


തിര ഞ്ഞ ടു ക്കുന്ന സ്ഥാപനം മെഷീനിന്റെ 
സി . എം . സി./ എ . എം . സി . എന്നിവ കൃത്യമായി പാലിക്കേ 
ണ്ടതും മെഷീനിന്റെ ഡീലർഷിപ്പ് മാറിയാലും ടെണ്ടറിലെ 
നിബന്ധനകൾ പാലിക്കാൻ ബാദ്ധ്യസ്ഥരുമാണ്. ടെണ്ടർ 
സമർപ്പിക്കുന്നവർ മെഷീനിന്റെ ബ്രോഷർ, സ്പെസിഫിക്കേഷൻ 
എന്നിവ സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യമായി വിലയുടെ ഒരു 
ശതമാനം സംഖ്യയ്ക്കുള്ളബാങ്ക് ഡാഫ്റ്റ് അടക്കംചെയ്തി 
രിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


- കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയത്ത് ഈ ഓഫീസിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവെക്കാനോ നിർത്തിവെക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


No. S2/ 4607/ 09 /IMCH . 

19th December 2009. 
Sealed tenders are invited for the supply of IV Stand 
stainless steel ( 121 Nos.) for the use of Institute of 
Maternal & Child Health , Medical College , Calicut. 
Envelope containing tenders should be superscribed with 
tender numbers and should be addressed to the 
Superintendent, IMCH , Medical College, Calicut- 8 , Kerala . 
Tender must be submitted in the sealed covers . Tender 
will be opened at 11 a .m . on 30 -1 -2010 in the presence of 
such of the tenderers or their authorized persons who may 
be present at that time. Late tenders will not be accepted . 
Intending tenders may on application to the 
Superintendent, IMCH , Medical College -Calicut, Kerala will 
obtain the requisite tender forms in which the tenders 
should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, which will not be refunded under any 
circumstances. 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം . സി. എച്ച്. 
ആശുപത്രിയിലേക്ക് 121 സ്റ്റെയിൻലസ് സ്റ്റീൽ ഐ . വി . സ്റ്റാന്റ് 
വിതരണം ചെയ്യുന്നതിലേക്കായി നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ അടക്കം 
ചെയ്തിട്ടുള്ള കവറിനു മുകളിൽ ദർഘാസ് നമ്പർ എഴുതി 
സൂപ്രണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആന്റ് ചൈൽഡ് 
ഹൈൽ ത്ത് , കോഴി ക്കോ ട് - 8 , കേരളം എന്ന 
വിലാസത്തിൽ അയക്കേണ്ടതാണ്. ദർഘാസുകൾ താഴെ 
ചേർത്തിട്ടുള്ള തീയ തി ക ളി ലും സമയത്തും അ പ്പോൾ 
ഹാജ രാ യിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച വ രു ടേയോ അവർ 
ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ 
30 - 1- 2010 - ന് രാവിലെ 11 മണിക്ക് തുറക്കുന്നതാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ 
സമർപ്പി ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ ഈ ഓഫീസിൽ 
അപേക്ഷിക്കുന്നപക്ഷം ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ 
താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്ന 
താണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വില യായി സ്വീകരിക്കു ന്ന തില്ല . 
ഫോറങ്ങൾ വി. പി. പി. യായി അയയ്ക്കുന്നതല്ല . ടെണ്ടർ 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 
50 രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ 
ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരായിരിക്കണം. കൂടാതെ 
മെഷീന് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയും അതിനുശേഷം അഞ്ച് 
വർഷത്തെ സി . എം . സി ./ എ . എം . സി . തരാൻ തയ്യാറുള്ള 
വരുമായിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം): 


Cost of tender form (Including Tax ): 

Original - Rs. 450 . 
Duplicate -- Rs. 225 . 

By post - Rs. 50 (additional). 
Closing date and time for sale of tender form 
29 -1 -2010 , 3 p . m . 

Last date and time for the receipt of tender forms— 
30 - 1 -2010 , 11, a. m . 

Opening date and time of tender form 
30 -1- 2010 , 12 Noon . 

Date upto which the rates are to be firm 
31- 12 -2010 . 


ഒറിജിനൽ രൂപ 450. 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 225. 


തപാലിൽ ലഭിക്കുവാൻ - രൂപ 50 ( അധികം ). 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 29 - 1- 2010 , 3 മണി. 


ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 30 - 1-2010 രാവിലെ 11 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 30 - 1 - 2010 , 
12 മണി. 


ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി - 31- 12 - 2010 . 


The equipment should have two years warranty. All 
parts of the machine should be included in the above 
warranty. The rate for AMC /CMC for each year for 
5 years after the warranty period should be specified in 
the tender. Otherwise tender will not be considered . The 
tenderers should undertake the responsibility for the 
intimate service even if any change in the dealership of 
the product supplied . The tender should be submitted the 
specification of the product with brochure of brand name. 

The tender forms are not transferable . Cheque , 
Postage Stamp, Draft etc . will not be accepted towards 
the cost of tender forms. Tender forms will not be sent 
by VPP. Tender should be accompany EMD amounting 
to 1 % (Rounded to nearest to 1 Rupee ) of the total cost 
of articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


തിര ഞ്ഞ ടു ക്കുന്ന സ്ഥാപനം മെഷീനിന്റെ 
സി. എം . സി./ എ . എം . സി . എന്നിവ കൃത്യമായി പാലിക്കേ 
ണ്ടതും മെഷീനിന്റെ ഡീലർഷിപ്പ് മാറിയാലും ടെണ്ടറിലെ 
നിബന്ധനകൾ പാലിക്കാൻ ബാദ്ധ്യസ്ഥരുമാണ്. ടെണ്ടർ 
സമർപ്പിക്കുന്നവർ മെഷീനിന്റെ ബ്രോഷർ, സ്പെസിഫിക്കേഷൻ 
എന്നിവ സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യമായി വിലയുടെ 
ഒരു ശതമാനം സംഖ്യയ്ക്കുള്ളബാങ്ക് ഡാഫ്റ്റ് അടക്കം 
ചെയ്തിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


Further details can be had from the office of the 
undersigned during office hours on any working day. 


- കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയത്ത് ഈ ഓഫീസിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവെക്കാനോ നിർത്തിവെക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


17 


| ( 5) 
No. S2-4629/09/IMCH . 

19th December 2009. 
Sealed tenders are invited for the supply of Nebulizer 
(18 Nos.) for the use of various wards in Institute of 
Maternal & Child Health , Medical College , Calicut. 
Envelop containing tenders should be superscribed with 
tender numbers and should be addressed to the 
Superintendent, IMCH, Medical College, Calicut- 8, Kerala. 
Tender must be submitted in the sealed covers. Tender 
will be opened at 12 Noon on 30 - 1 - 2010 in the presence of 
such of the tenderers or their authorized persons who may 
be present at that time. Late tenders will not be accepted . 
Intending tenderers may on application to the 
Superintendent, IMCH , Medical College, Calicut, Kerala 
will obtain the requisite tender forms in which the tenders 
should be submitted . 

Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, which will not be refunded under any 
circumstances. 


കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ . എം . സി. എച്ച്. 
ആശു പത്രിയിലെ വിവിധ വാർഡുക ളി ലേ ക്കായി 18 
നെബുലൈസറുകൾ വിതരണം ചെയ്യുന്നതിലേക്കായി നിശ്ചിത 
ഫോറത്തിൽ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാ സു കൾ അടക്കം ചെയ്തിട്ടുള്ള കവറിനുമുകളിൽ 
ദർഘാസ് നമ്പർ എഴുതി സൂപ ണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 
മെറ്റേണൽ ആന്റ് ചൈൽഡ് ഹെൽത്ത്, കോഴിക്കോട്-8, കേരളം 
എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. ദർഘാസുകൾ 
താഴെ ചേർത്തിട്ടുള്ള തീയതിയിലും സമയത്തും അപ്പോൾ 
ഹാജ രാ യിട്ടുള്ള ദർഘാസ് സമർപ്പിച്ച വ രു ടേയോ അവർ 
ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടേയോ സാന്നിദ്ധ്യത്തിൽ 
30 - 1- 2010 - ന് രാവിലെ 12 മണിക്ക് തുറക്കുന്നതാണ്. വൈകി 
- കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ദർഘാസുകൾ 
സമർപ്പി ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ ഈ ഓഫീസിൽ 
അപേക്ഷിക്കുന്നപക്ഷം ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ 
താഴെ കൊടുത്തിരിക്കുന്ന പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്ന 
താണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, ഡാറ്റുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വില യായി സ്വീകരിക്കു ന്ന തില്ല . 
ഫോറങ്ങൾ വി. പി. പി . യായി അയയ്ക്കുന്നതല്ല. ടെണ്ടർ 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ തപാൽ ചാർജ്ജായി 50 
രൂപ കൂടുതൽ അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ 
ഡെമോൺസ്ട്രേഷന് തയ്യാറുള്ളവരായിരിക്കണം. കൂടാതെ 
മെഷീന് രണ്ട് വർഷത്തെ ഗ്യാരണ്ടിയും അതിനുശേഷം അഞ്ച് 
വർഷത്തെ സി . എം . സി ./ എ . എം . സി . തരാൻ തയ്യാറുള്ള 
വരുമായിരിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 
- ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം): 

ഒറിജിനൽ രൂപ 338. 


Cost of tender form (Including Tax): 

Original - Rs. 338. 
Duplicate - Rs. 169 . 

By post - Rs. 50 (additional). 
Closing date and time for sale of tender form 
29 -1- 2010 , 3 p. m . 

Last date and time for receipt of tender forms 
30 -1 - 2010 , 11 a. m . 


Opening date and time of tender form 
30 -1 - 2010 , 12 Noon . 


Date upto which the rates are to be firm , 
30-11 - 2010 . 

The equipment should have two years warrenty . All 
parts of the machine should be included in the above 
warranty . The rate for AMC /CMC for each year for 5 
years after the warrenty period should be specified in the 
tender. Otherwise tender will not be considered . The 
tenderers should undertake the responsibility for the 
intimate service even if any change in the dealership of 
the product supplied . The tender should be submitted the 
specification of the product with brochure of brand name. 

The tender forms are not transferable . Cheque , 
Postage Stamp, Draft etc . will not be accepted towards 
the cost of tender forms. Tender forms will not be sent 
by VPP . Tender should be accompany EMD amounting 
to 1 % ( Rounded to nearest to 1 Rupee) of the total cost 
of articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 

Further details can be had from the office of the 
undersigned during office hours on any working day . 

Gaz . No. 3/2010/DTP (Stores ). 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 169. 

തപാലിൽ ലഭിക്കുവാൻ - രൂപ 50 ( അധികം). 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 29- 1- 2010, 3 മണി. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 1- 2010, 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 30-1- 2010 , 
ഉച്ചയ്ക്ക് 12 മണി. 

ദർഘാസ് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി 30- 11- 2010 . 

തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം മെഷീനിന്റെ സി . എം . സി. 
എ . എം . സി . എന്നിവ കൃത്യ മാ യി പാലി ക്കേ ണ്ട തും 
മെഷീനിന്റെ ഡീലർഷിപ്പ് മാറിയാലും ടെണ്ടറിലെ നിബന്ധനകൾ 
പാലിക്കാൻ ബാദ്ധ്യസ്ഥരുമാണ്. ടെണ്ടർ സമർപ്പിക്കുന്നവർ 
മെഷീനിന്റെ ബാഷർ, സ്പെസി ഫി ക്കേ ഷൻ എന്നിവ 
സമർപ്പിക്കേണ്ട താ ണ്. നിര ത ദ വ്യമായി വിലയുടെ ഒരു 
ശതമാനം സംഖ്യയ്ക്കുള്ളബാങ്ക് ഡ്രാഫ്റ്റ് അടക്കം ചെയ്തി 
- രിക്കണം. അല്ലാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയത്ത് ഈ ഓഫീസിൽ 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ നടപടികൾ 
മുന്നറിയിപ്പില്ലാതെ നീട്ടിവെക്കാനോ നിർത്തിവെക്കാനോ ഉള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Institute of Maternal and 
Child Health , Kozhikode-8 . 


(Sd.) 
Superintendent. 


- 18 


ദർഘാസ് പരസ്യം 


Department of Indigenous Medicine 

SHORT TENDER NOTICE 


നമ്പർ സി 


പ്രോജ .34 / 2009 - 10. 


2009 ഡിസംബർ 19. 


No . S1 - 9994/ 2009 / AVC. 


31st December 2009. 


- കേരള വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വട കര 
ബ്ലോക്ക് പഞ്ചായത്ത് ഓർക്കാട്ടേരി സാമൂ ഹികാരോഗ്യ 
കേന്ദ്രത്തിലേക്ക്താഴെ കാണിച്ച് മരുന്നുകൾ വാങ്ങുന്നതിലേക്ക് 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾക്കുമുകളിൽ “ സി . എച്ച്. സി. ക്ക് ആവശ്യമായ 
മരുന്നു വാങ്ങാൻ” എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ 2010 ജനുവരി 30 -ാം തീയതി ശനിയാഴ്ച രാവിലെ 
പതിനൊന്നുമണിവരെ സ്വീകരിക്കു ന്നതും അന്നേദിവസം 
രാവിലെ 11.30 - ന് മെഡിക്കൽ ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തിയ ആളോ ഹാജരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറ ക്കു ന്ന തു മാ ണ് . ഏതെ ങ്കിലും കാര ണ വ ശാൽ 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം അവധി 
യായാൽ അതിനടുത്ത ദിവസം മേൽപ്പറഞ്ഞ സമയങ്ങളിൽ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


Sealed competitive tenders are invited for the 
supply of lab equipments etc . to the Govt. Ayurveda 
College, Thiruvananthapuram for the year 2009-2010 . 

Tenders should be superscribed as “ Supply of lab 
- equipments etc . and addressed to the Principal, Govt. 

Ayurveda College , Thiruvananthapuram . The last date of 
receipt of tenders will be at 3 p . m . on 25 - 1 - 2010 . The late 
tenders will not be accepted . The tenders will be opened at 
3.30 p . m . on 25 -1 - 2010 in the presence of such of the tenderers 
or their authorized representatives who may be present at that 
time. 

Intending tenderers may on application to the Principal, 
Government Ayurveda College , Thiruvananthapuram to 
obtain tender forms on which tenders should be submitted . 
Application for the tender form should be accompanied by 
cash remittance of Rs. 788 which is the price fixed for a form 
and which is not refundable under any circumstances. Tender 
forms are not transferable . Sale of tender formswill be closed 
at 1 p . m . on 25 - 1 -2010 . Cheque , Postal Order etc . will not be 
accepted towards the cost of forms. Those who wish to 
purchase tender formsby post shall send an additional amount 
of Rs.50 by Money Order to cover postal charges. Duplicate 
tender forms if required will be issued at Rs. 398 per copy. 
Estimated Costof items is Rs . 3 ,37 , 360 . 


| 


| 


250 mg 
500 mg 
250 mg 


| 


| 


| 


| 1. Azithromycin 

2. Cefadroxy I 
3. Levofloxasin 
4. Rabeprazole 
5. Acetolofenac 
6 . Etorocoxib 
7 . Neosporin Powder 
8 . Amoxyllin syrup - 
9 . Cefa droxyl syrup 
10 . Gramoneg syrup 
11 . Mefenamic Acid Syrup 


20 mg 
100 mg 
90 mg 


| 


125 mg 


Intending tenderers should deposit an amount of 1 % 
of the total cost quoted rate as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government 
Ayurveda College , Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth Rs. 50 . The rate 
quoted shall remain firm for acceptance till 31- 3 -2010. The 
Principal, Ayurveda College , Thiruvananthapuram will have 
powers to postpone/cancel the tender. 

തിരുവനന്തപുരം ഗവ. ആയുർവേദ കോളേജ് ആശുപ്രതിയിൽ 
2009 - 10 വർഷങ്ങളിലേക്ക് 31- 3- 2010 വരെ ചുവടെ കാണിച്ചിരി 
ക്കുന്ന സാധനങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


അടങ്കൽത്തുക - രൂപ 1,81,250 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 
- അസ്സൽ രൂപ് 400 + വാറ്റ് 46. 

പകർപ്പ് --രൂപ 200 + വാറ്റ് 4 %. 
ടെണ്ടർ ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 2010 
ജനുവരി 25 മുതൽ 29 വരെ രാവിലെ 10 . 30 മുതൽ ഉച്ചയ്ക്ക് 
1 മണിവരെ. 

മരുന്നുകൾ വിതരണം ചെയ്യേണ്ട കാലാവധി - കരാർ 
സ്ഥിരീകരിച്ച് ഉത്തരവ് തീയതിക്കുശേഷം 20 ദിവസത്തിനകം. 

ദർഘാസ് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 50 രൂപ 
മുദ്രപത ത്തിൽ ഒരു പ്രാഥമിക കരാർ ദർഘാസിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യമായി ദർഘാസിനൊപ്പം 2 % 
വരുന്ന തുക യ്ക്കുള്ള ഡിമാന്റ് ഡാഫ് റ്റ് മെഡിക്കൽ 
ഓഫീസറുടെ പേരിൽ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിന്റെ 
വടകര ശാഖയിൽ മാറാവുന്ന വിധം അടക്കം ചെയ്യേണ്ടതാണ്. 
മ രു ന്നു ക ളുടെ ഗുണ നില വാരം ഉറപ്പു വ രു ത്താ നാ യുള്ള 
നിബന്ധനകൾ ഓഫീസിൽ നിന്നും ലഭ്യമാണ്. കൂടുതൽ 
വിവരങ്ങൾ ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാ 
വുന്നതാണ്. ടെണ്ടർ മാറ്റിവെക്കാനോ റദ്ദ് ചെയ്യാനോ ഉള്ള 
എല്ലാ അധികാരവും മെഡിക്കൽ ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 


ഓരോ ദർഘാ സു കളും ആയുർവേദ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽചെയ്ത് 25 -1 - 2010 ഉച്ചയ്ക്ക് 3 മണിവരെ സമർപ്പിക്കാ 
വു ന്ന താ ണ് . അന്നുതന്നെ ഉച്ചയ്ക്ക് ശേഷം 3 . 30 - ന് 
ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളുടെ 
വില്പന 25- 1- 2010 ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ഫോറ ങ്ങൾ തപാൽമാർഗ്ഗം ആവ ശ്യ മു ള്ള വർ ദർഘാസ് 
ഫോറത്തിന്റെ വിലയേക്കാൾ 50 രൂപ കൂടുതൽ മണി ഓർഡർ 
ആയി അയക്കേണ്ടതാകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയി 
രിക്കുന്ന വില നിരക്കുകൾ 31-3- 2010 വരെ മാറ്റം വരുത്തുവാൻ 
പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസ് ഫോറത്തിന്റെ വില 788 
- രൂപയാണ്. (ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 398 രൂപ). ഉദ്ദേശ 
അടങ്കൽത്തുക 3,37 , 360 രൂപയാണ്. 


സാമൂഹികാരോഗ്യ കേന്ദ്രം, 
ഓർക്കാട്ടേരി. 


- ( ഒപ്പ്) 
മെഡിക്കൽ ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


- (1) 


(2) 


30 


പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ 
623000 velo205 1% ( 1302 000 Domo) M100LBOJOM 
തിരുവനന്തപുരം ആയൂർവേദ കോളേജ് പ്രിൻസിപ്പാളിന്റെ 
പേരിൽ എടുത്ത ഡാം 50 രൂപയുടെ കേരള സംസ്ഥാന 
മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു എഗ്രിമെന്റും ഹാജരാക്കേ 
ണ്ട താ ണ് . ഏതൊരു ടെണ്ടറും കാരണം കാണിക്കാതെ 
നിര സി ക്കാനോ മാറ്റി വയ്ക്കാനോ ഉള്ള അ ധി കാരം 
തിരു വ ന ന്തപുരം ആയൂർവേദ കോളേജ് പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്തമായിരിക്കും. 


33 


Sl. No. 


Quantity 


List of items 

(2) 


(1) 


1 


Mosquito forceps 5 " curved S . S . 
Artery forceps 6 " curved 
Artery forceps 6 " straight 
Kochers forceps 6 " straight 
Dissecting forceps 6 " plane 
Dissecting forceps 6 " toothed 
BP Handle No . 3 
BP Handle No . 4 
BP Handle No. 7 
Towel Forceps 5" 
Moyo Needle Holder 6 " 
Dressing Scissors 6 " 
Dressing Scissors 6 " Sharp & Blunt 
Iris Scissors 4 " 
Metzenbaurr Scissors 5 .5 Straight 
Metzenbaurr Scissors 5.5 Curved 
Heaths Suture Removal Scissors 
Gauge Cutting Scissors 9 " 
Tailoring Model Scissors 10 " 
Attis Tissue Grouping Forceps 6 " 
Cheatle Forceps 10 " 
Jarfor Cheatle Forceps 
Sponge Holding Forceps 8 " 
Kidney Tray SS 8" 
Kidney Tray SS 12 " 
Arual Syringe Metal 
Siegel Pneurate Speculum Set 
Tuning Fork 256 
Tuning Fork 512 


Eustachian Catheter 
Cerumen Scoope & Hook 
Foreign Body Removal 
Tilley Aural Forceps 
Hartman Aural Forceps 
Thudicum Nasal Speculum Set of 3 
Septum Straightening Forceps 
Micro Spring Scissors Curved 
Micro Spring Scissors Straight 
Micro Needle Holder Curved 
St. Clain Thomson Head light with 

Transformer & Inbuilt Battery 
Spot light with 12V 15W halogen Bulb 1 
Wire Speculum 
Weiss eye Speculum with open Blades 
Lid Retractor 1-12 mm width 
Charazion Knife 
Cataract Knife 
Foreign Body Spud nicati 
Chalazion Curette Size 1 
Corneal Forceps 11mm long angled Jaws 2 
Chalazion Forceps round 
Epilation Forceps 
Sims Canula 
Post Nasal Moror 1 -4 
Laryngeal Mirror with handle 1 -4 
Wall Mouned lamp 


9 


Tonometer Schiotz 


Opthalmoscope Practitioner Type 
Opthalamic Table SS with mattress & 

Cushion Head rest Saline rod 
Instrument Trolley with Railing 

size 68 Lx 45 W & 80 H cm 
Mayo ’s Instrument Trolley Powder 

Coated with SS tray with wheels 
Revolving Stools with Cushions SS 
Neumatic Stool with Cushion Back Seat 1 
Foot Step MS 
Bowl Stand 2 tire SS steel tubular 

pipe two ring with 2 SS basins 


2 


62 
63 
64 


29 


20 


(1) 


(2 ) 


( 3 ) 


Tender No . and 
Name of items 


Specification 


Quantity 


No . 


Auto Clave vertical Medium SS 
Steriliser SS 20 " 


4 Nos . 


Electric cautery with Bipolar Facility 
Drums 15x 12 
Drums 12x 10 
Drums 9x 9 


1 A7/1090 /09 — 

Within built SMPS 
Microprocessor trainer with HEW key 
kit 8085 

board seven seg 

ment LED display 
2 Interface card , stepper 

motor A to D (Analog 
to Digital Converter), 
D to A (Digital to 
Analog Converter ) 

7 x 5 LED metric 
3 Microprocessor trainer Within built SMPS 
kit 8086 

normal keyboard 
and LCD display 


1 each 


1 No. 


Drums6x6 
Instrument Tray 12x 10 
Instrument Tray 8x6 
Instrument Tray 8x3 
Micro instruments Sterilising 

Bok SS with Silicon Mats 9x8x1 
Manually Operated Pentographic 

Dental Chair . 
Specifications : The unit Attached 
with 3 point Modular unit with 
having Micro motor point, one 
Airotor point one 3 way Syringe . 
Spittoon & tumbler water connections 
operated by manual switches, Halogen 
light with imported glass reflector 
having high & low intensity operated 
by manual switches, multy functional 
foot control for both airotor & micro 
motor operation , X ray viewer having 
CFL tube for Heavy brightness, 
instrument tray, stainless steel, 
I pneumatically operated High & low 
vacuum suction operated by switches 
with direct drainage system , pneumatically 
operated dental operation steel. 
The Up & Down Adjustment by 
pneumatic piston with lier adjustment 
Vacuum cleaner 


Cost of tender form : 

Original Rs. 300 + 12.5 % VAT. 

Duplicate Rs. 150 + 12 .5 % VAT. 
Last date and time of sale of tender form 
15 -1-2010, 2 p . m . 

Last date and time of receipt of sealed tenders — 
25 -1- 2010 , 2 p . m . 

Date and time of opening of sealed tenders 
25 - 1-2010 , 3 p . m . 

The cost of tender forms will be accepted only by 
Cash or Money Order . The tender should be 
superscribed with Tender Number, Date and Addressed to 
the Principal, I. T.I., Attingal, Pin -695 101. Late tenders 
will not be accepted . 1 % of the total cost should be 
enclosed as Earnest Money Deposit. The tender in 
original should be accompanied with preliminary agreement 
in Kerala Stamp Paper worth of Rs. 50 , otherwise the 
tender will not be considered . Validity period of price 
quoted should be three months from the date of opening 
of tender , otherwise will be rejected . Stamp Paper will 
be forwarded to the firm outside Kerala , if required by 
remitting Rs. 75 separately by Money Order. Tender 
forms are not transferable . The form can be had on 
payment of Rs. 25 % of the cost of form to the firms 
having SSI Registration . Further details if necessary, 
please contact to the above mentioned address during 
working hours . 
N . B : — Execution of agreement and furnishing of EMD. No 

exemptions is allowed even to the SSI unit public 
undertaking firms registered with SPD Government 

of Kerala or with DGS & D etc . 

വ്യാവസായിക പരിശീലന വകു പ്പിന്റെ കീഴിൽ 
(oJOIBOO165m 600g). sĩ. Đog)., GQ0683elopei Dele LS06plo 

മെക്കാനിക്ക് ട്രേഡിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
ഉപക ര ണ ങ്ങൾ വിതരണം ചെയ്യുവാൻ താൽപ്പര്യമുള്ള 
സ്ഥാപ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


1 


Water purifier 
Tablet making machine 


Govt. Ayurveda College, 
Thiruvananthapuram . 


(Sd .) 
Principal. 


Industrial Training Department 

TENDER NOTICE 
No . A7/1090 /2009 . 

21st December 2009. 
Sealed competitive tenders are invited for the supply 
of tools and equipments for the Electronic Mechanic 
Trade of I. T.I., Attingal. 


21 


സ്പെസിഫിക്കേഷൻ എണ്ണം 


ക്രമ ദർഘാസ് നമ്പരും 
നമ്പർ ഇനവും 


Medical Education Department 
TENDER EXTENSION NOTICE 


No. C1 /10395/2009/ TDMCA . 


5th January 2009 . 


Due to some technical reasons the date of opening of 
following tender is extended as detailed below to 
T. D . Medical College, Alappuzha. 


2 


എ7/ 1090 / 09 

വിത്തിൻ ബിൽറ്റ് 
മൈക്രോപ്രോസസർ എസ്. എം . പി. എസ്. 
ട്രെയിനർ കിറ്റ് 8085 വിത്ത് എച്ച് ഇ ഡബ്ല 

കീബോർഡ് സെവൻ 
സെഗ്മെന്റ് എൽ ഇ ഡി 

ഡിപ്ലേ 
ഇന്റർഫെയ്സ്കാർഡ് - സ്റ്റെപ്പർ മോട്ടോർ എ . 

മുതൽ ഡി.വരെയും ഡി. 
മുതൽ എ . വരെയും 

7 X 5 എൽ ഇ ഡി മെടിക് 
മൈക്രോപ്രോസസർ വിത്തിൻ ബിൽറ്റ് 
ട്രെയിനർ കിറ്റ് 8086 എസ്. എം . പി . എസ്. 

വിത്ത് നോർമൽ 
കീ ബോർഡ്എൽ ഇ ഡി 
ഡിപ്ലേ 


Tender No. and Name of Equipments with Quantity 
74 / 2009 — Installation of Cardiac cathetarisation lab and 
accessories — 1 No. 

Department — Cardiology . 
Cost of tender form : 

Original - Rs. 28,200. 

Duplicate — Rs. 14, 100 . 
Last date and time of receipt of tender form 
21- 1- 2009 , 1 p. m . 

| Date and time of opening of tender form - 21-1 -2009, 
2 .30 p. m . 


ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ - രൂപ 300 + വാറ്റ് 12.5 %. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 150 + വാറ്റ് 12 .5 %. 
- ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും - 15 - 1 -2010, 2 മണി. 


- മുദ്രവച്ച് ദർഘാ സു കൾ സ്വീകരിക്കുന്ന അവ സാ ന 
തീയതിയും സമയവും -- 25 - 1-2010 , 2 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 25 - 1- 2010, 
3 മണി. 


ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ മണിയോർഡർ 
ആയിട്ടോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, 
തീയതി എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാ സു കൾ പരി ഗ ണിക്കു ന്ന ത ല്ല . അസ്സൽ ദർഘാസ് 
പമാ ണ ത്തോടൊപ്പം ആകെ വിലയുടെ ഒരു ശതമാനം 
നിര ത ദ വ്യവും 50 രൂപ വില യുള്ള കേരള സർക്കാർ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 
ദർഘാസ് തുറക്കുന്ന തീയതി മുതൽമൂന്നു മാസം വരെ വില 
നിരക്ക് പ്രാബല്യമുണ്ടാകണം. അല്ലാത്തപക്ഷം ദർഘാസുകൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. കേരളത്തിനു 
പുറത്തുള്ള കമ്പനികൾക്ക് മുദ്രപ്പത്രം ആവശ്യമുണ്ടെങ്കിൽ 
75 രൂപ മണി ഓർഡർ അയച്ചുതന്നാൽ ഈ ആഫീസിൽനിന്നും 
മുദ്രപ്പത്രം വാങ്ങി അയച്ചുതരുന്നതാണ്. ദർഘാസ് പ്രമാണം 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . എസ്. എസ്. ഐ . 
രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ടെണ്ടർ ഫോറം 
വിലയുടെ 25 % മാത്രം നൽകിയാൽ മതിയാകും. കൂടുതൽ 
വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പ്രവർത്തി ദിവസങ്ങളിൽ മേൽ 
പരാമർശിക്കപ്പെട്ട വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. 


Tenders should be addressed to the Principal, 
T . D . Medical College, Alappuzha -688 005 . Tender No. 
and due date should be superscribed on each envelope. 
Late tenders will not be accepted . Tenders will be 
opened at the time and date noted above in the presence 
of such tenderers or their authorised representatives who 
may be present at that time. Intending tenderers may 
obtain the tender forms from the undersigned on all 
working days from 10 a . m . to 4 p . m . Cheques, Drafts , 
Postage Stamps etc . will not be accepted towards the cost 
of tender forms. Duplicate tender, if required will be 
issued on additional payments as shown above . Tender 
form is not transferable and the cost is not refundable . 
Tender forms will be supplied to the firm by registered 
post subject to be a cash payment of Rs. 50 in addition 
as postage charges. Money Orders will be accepted only 
if received within 10 clear working days prior to due date 
for submission of tenders . Further details can be had 
from the college office during working time. Tender 
should be accompanied by an agreement executed in 
Kerala Government Stamp Paper worth Rs. 50 and EMD 
- 1 % of the total cost of the item tendered. Tenders 
without EMD will be rejected . 


- ചില സാങ്കേതിക കാരണങ്ങളാൽ ആലപ്പുഴ മെഡിക്കൽ 
കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലേക്ക് ആവശ്യമായ 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ക്ഷണിച്ചിരുന്ന 
മുദ്രവച്ച ദർഘാസുകൾ തുറക്കുന്ന തീയതി താഴെ പറയും 
പ്രകാരം ദീർഘിപ്പിച്ചിരിക്കുന്നു. 


കുറിപ്പ്: - എസ്. എസ്. ഐ . അംഗീകാരമുള്ള സ്ഥാപനങ്ങൾ 

-- എഗ്രിമെന്റും ഇ . എം. ഡി. യും വയ്ക്കേണ്ടതാണ്. 


I. T. I., 
Attingal . 


| ( Sd.) 
Principal. 


ദർഘാസ് നമ്പരും ഇനവിവരവും എണ്ണവും - 74/2009 
ഇൻസ്റ്റലേഷൻ ഓഫ് കാർഡിയാക് കാത്തറ്ററൈസേഷൻ ലാബ് 
ആക്സ്സസറീസ് 1 . 


Gaz . No . 3 / 2010 /DTP (Stores ) . 


22 


Postage stamps etc. will not be accepted towards the cost 
of tender forms, nor will the forms be sent by VPP. 
Duplicate copy of tender form can be had on payment of 
Rs. 900 . 

Estimate Cost - Rs. 8 , 00 ,000 . 
Date up to which rates are to be firm — 31- 3 -2010 . 


DESCRIPTION OF THE EQUIPMENT 


വിഭാഗം - കാർഡിയോളജി. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- രൂപ 28,200 . 

പകർപ്പ് രൂപ 14 ,100. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 21- 1- 2010, 1 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയ വും 
21 - 1- 2010, 2.30 മണി. 

ദർഘാസുകൾ ഉളളടക്കം ചെയ്ത കവറിനുപുറത്ത് ദർഘാസ് 
നമ്പർ, ഇനവിവരം എന്നിവ രേഖപ്പെടുത്തി പ്രിൻസിപ്പാൾ, 
റ്റി . ഡി . മെഡിക്കൽ കോളേജ്, ആലപ്പുഴ - 688 005 എന്ന 
വിലാസത്തിൽ അയയ്ക്കേ ണ്ടതാകുന്നു . വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ 
കൊടുത്ത തീയതികളിലും സമയങ്ങളിലും സമർപ്പിക്കുന്ന 
വരുടെയോ അവർ നിയോഗിക്കുന്ന പ്രതിനിധിയുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസുകൾ ഓഫീസ് സമയത്ത് നിർദ്ദിഷ്ട വിലയ്ക്ക് 
മെഡിക്കൽ കോളേജ് ഓഫീസിൽ നിന്നും വാങ്ങാവുന്ന 
താ ണ് . ചെക്ക്, ഡാഫ്റ്റ്, സ്റ്റാമ്പ് എന്നിവ ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ല . വില തിരികെ ലഭിക്കുന്നതുമല്ല. 
ദർഘാസുകൾ തപാലിൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
ദർഘാസിന്റെ വിലയോടൊപ്പം ചാർജ്ജായി 50 രൂപ കൂടി 
മണി ഓർഡ റായി അയയ്ക്കേ ണ്ട താ ണ് . ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അ വ സാ ന ദിവ സ ത്തിന് 10 പ്രവർത്തി 
ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടുന്ന മണി ഓർഡറുകൾ മാത്രമേ 
സ്വീകരിക്കുക യു ള ളു . സാങ്കേ തിക വിശ ദാം ശ ങ്ങ ൾ 
ദർഘാസിനോടൊപ്പം ലഭിക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കു 
മ്പോൾ 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ സമ്മതപ്രതവും ക്വാട്ടു 
ചെയ്യുന്ന ആകെ വില യുടെ 1 % വരുന്ന തുകയ്ക്ക് ക് 
പ്രിൻസിപ്പലിന്റെ പേരിൽ എടുത്തിട്ടുളള ഡിമാന്റ് ഡാഫ്റ്റോ 
സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റോ നിരതദ്രവ്യമായി സമർപ്പി 
ക്കേണ്ടതാണ്. സമ്മതപത്രവും നിരതദ്രവ്യവും അടക്കം 
ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 


Semiautomatic rotary microtomewith stepper motor 

driven specimen feed . 
Vertical and horizontal cross roller bearings 

mechanism to ensure accurate reproducibility of 

section thickness . 
Section thickness selection from 0 .25 to 60 um . 
Trimming step setting from 1.600 um with step trim 

function . 
Programmable retraction from 0 - 100 um . 
Retracting can be deactivated when not required . 
Motorized two speed coarse feed of 300 and 900 um /sec . 
Two modes of sectioning by mannual rotary action 

and by rocking action called ergo mode to 
minimize the risk of developing repetitive motion 

disorders (RMD) 
Programmable horizontal stop function to move 

specimen to a defined feed position . 
Separate control unit with display for section 

thickness , number of sections, thickness 

totalisation , section counter and trimming thickness . 
Horizontal feed of 27 mm and vertical stroke length of 

- 70mm . 
Visual and acoustic remaining feed indication . 
Specimen orientation of 8 degree with anti tilt feature. 
Knife holder base with lateral displacement, blade 

holder with disposable blades. 


T. D . Medical College, 
Alappuzha. 


( Sd.) 
Principal. 


TENDER NOTICE 


Magnetized section waste tray. 


No. S- 2318/ 09/DCC . 

14th December 2009 . 
Sealed and superscribed tenders in the prescribed 
forms are invited for the SemiMotorized Rotary Microtome 
(One number) for Dental College , Calicut. Tender forms 
can be had from the Office of the Principal , Dental College , 
Kozhikode direct on payment of Rs. 1 ,688 and by 
registered post on payment of Rs. 1 , 728 by money order. 
Tenders should be superscribed as “ Tender No. S - 2318 /09 /DCC ” 
and addressed to the Principal , Dental College, Kozhikode , 
Kerala -673 008 . The last date of receipt of tender is 4 p . m . 
on 29 - 1 - 2010 . Late tenders will not be accepted . The 
tenders will be opened at 11 a . m . on 30 - 1 - 2010 in the 
presence of tenderers or their authorized representatives 
who may be present at that time. Tender forms are not 
transferable under any circumstances. Sale of tender forms 
will be closed on 28 - 1 - 2010 at 3 p . m . Cheque, Draft, 


IMPORTANT 
The tenderers should send along with the tender an 
agreement excecuted and signed in Kerala Stamp Paper 
worth Rs. 50 (Rupees fifty only ) and an EMD at 1 % of 
the total cost of the items tendered for. Tenders without 
agreement and EMD will be rejected outright. Specimen 
agreement is annexed to the prescribed tender form . Stamp 
Paper will be supplied to firms outside Kerala on request 
along with a remittance of Rs. 50 (Rupees fifty only ) 
towards cost of stamp paper and Rs . 40 as incidental 
charges by money order. Brand name of the items quoted 
should be mentioned . Rate of AMC/CAMC should be 
quoted along with the tender. 


Govt. Dental College , 
Kozhikode . 


(Sd.) 
Principal. 


23 


TENDER NOTICE 
No. S3 -18318/2009/ MCC . 22nd December 2009 . 

Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
suppliers for the supply of Hemorrhoidal Stapler, Circular 
Stapler, Linear Cutter reloads to the Departments of 
Surgical Gastroenterology of Medical College , Kozhikode . 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ 
-- ഗ്യാസ്ട്രോ എൻറോളജി വിഭാഗത്തിലേക്കാവശ്യമായ ഹെമറോ 
യ്ഡൽ സ്റ്റാപ്ലർ, സർക്കുലർ സ്റ്റാപ്ലർ, ലീനിയർ കട്ടർ റീലോഡ് 
വിത രണം ചെയ്യു ന്ന തി ലേക്ക് നിർമ്മാതാക്കളിൽനിന്നോ 
അവരുടെ അംഗീകൃത ഡീലർമാരിൽനിന്നോ മുദ്രവച്ചതും 
മൽസ രാധിഷ്ഠിത മാ യ തു മായ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


| Sl. 
No. 


Tender No. and Name of 
Item with Approximate Cost 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ഇനവും അടങ്കൽ തുകയും 


| 1 


ൽ 


എസ്3 / 18318/2009/ എം . സി. സി - ഹെമറോയ്ഡ 
സ്റ്റാപ്ലർ -രൂപ 5,00,000 


S3/18318/2009 / MCC - Hemorrhoidal Staplers - 
Rs. 5,00, 000 
S3/ 18319 /2009 / 

MCC — Reusable Linear cutter reloads 
Rs. 4,00,000 
S3/18320 /2009/ MCC Circular Staplers Rs. 5,00, 000 


എസ്3 / 18319 /2009 / എം . സി . സി - റീയുസബൾ ലീനിയർ 
കട്ടർ റീലോർഡസ് - രൂപ 4,00 ,000 


3 


- എസ്3 / 18320/2009/ എം . സി. സി - സർക്കുലർ സ്റ്റാപ്ലർ 

- രൂപ 5,00,000 


ദർഘാസ് ഫോറത്തിന്റെ വില : 


Cost of tender forms : 
Original — Rs.1 , 125 for Sl. Nos . 1 and 3, and 

- Rs. 900 for Sl. No . 2 . 
Duplicate - Rs. 562 for Sl. Nos. 1and 3 , and 

- Rs. 450 for Sl. No. 2 . 
By Post - Rs. 1, 165 for Sl. Nos. land 3 , and 

- Rs. 940 for Sl. No . 2 . 
Date upto which rates are to be firm — 31 -3 -2010 . 


അസ്സൽ - കമ ന മ്പർ 1 - നും 3 - നും രൂപ 1, 125, 
ക്രമനമ്പർ 2 - ന് രൂപ 900. 


- പകർപ്പ് - കമ ന മ്പർ 1 - നും 3 - നും രൂപ 562, 
ക്രമനമ്പർ 2 - ന് രൂപ 450 . 


തപാൽ വഴിയുള്ള വില -- കമനമ്പർ 1- നും 3 - നും രൂപ 
1,165, ക്രമനമ്പർ 2 - ന് രൂപ 940 . 

- തപാൽവഴി ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും -- 20 - 1 - 2010 വൈകുന്നേരം 3.30 മണി. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതി -- 
30 - 1 - 2010 . 


Tender forms can be had from the office of the 
Principal, Medical College, Kozhikode directly on payment 
of tender cost on or before 30 - 1 - 2010 or by Registered 
Post on or before 3 .30 p . m . on 20 - 1- 2010 producing 
Money Order taken in favour of Principal, Medical 
College, Kozhikode. Tenders should be superscribed with 
tender as per statement and addressed to the Principal, 
Medical College , Kozhikode. Tender should be submitted 
on or before 30 - 1- 2010 , 11 a.m . Belated tenders will not be 
accepted . Each tender should be submitted along with 
an agreement signed and executed in Kerala Stamp Paper 
worth Rs. 50 and EMD @ 1 % of the total cost of the 
items tendered for. The tenders will be opened on 
30 - 1 - 2010 , 11 .30 a .m . in the presence of the tenderers or 
their authorized representatives. 


- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 - 1- 2010 11 മണി. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
- 30 - 1 - 2010 രാവിലെ 11. 30 മണി. 


വില നിജമായിരിക്കുന്ന തീയതി 30 - 3 - 2010 . 


ദർഘാസുകൾ ദർഘാസ് നമ്പർ മേലെഴു ത്തോടുകൂടി 
നേരിട്ട് നൽകു കയോ പിൻ സി പ്പാൾ, മെഡിക്കൽ 
കോളേജ്, കോഴിക്കോട്- 673 008 എന്ന വിലാ സ ത്തിൽ 
അയയ്ക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കു ന്നതല്ല. ദർഘാസുകൾ മുകളിൽ കാണിച്ചിരിക്കുന്ന 
ദിവസം രാവിലെ 11. 30 -മണിക്ക് ദർഘാ സു കാരുടെയോ 
അംഗീകൃത പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
തപാലിൽ ലഭിക്കേണ്ട ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
മണി ഓർഡർ ഒഴികെ മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 


Rate should be quoted in Indian Rupees only against 
payment. The tenders without the agreement and 
sufficient Earnest Money Deposit and the tenders that do 
not satisfy the conditions are liable to rejected without 
any notice . Cheque, Draft, Postage Stamps etc. will not 
be accepted towards the cost of the tender forms. Stamp 
paper will be supplied to the firms outside Kerala , on 
request , along with the remittance of Rs. 87 by money 
order taken in favour of Principal, Medical College , 
Kozhikode. 

Further details can be had from the Office of the 
Principal, Medical College, Calicut during working hours. 
Phone: 0495 - 2356532 -205 . 


- 50 രൂപ വില യുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മതപത്രം വാഗ്ദത്ത തുകയുടെ 1 % 
നിരതദ്രവ്യത്തോടുകൂടി ദർഘാസിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. 


കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ഓഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


24 


Specification of the Item 


A . Hemorrhoida Staplers — 30 Nos. 


1. 


It should have the following accessories 


(a ) Hemorrhoidal Circular Stapler -33mm 


2. Reloads for Reusable Cutting and stapling device 

(2 mm ) 100 Nos. 
(1) The reload cartrige should have a tissue 

retaining pin to avoid milking out of the tissue 

while firing 
(2 ) The reload cartridge should have a closed 

staple height of 2 .00 mm . 
3. Stainless steel blade — 10 Nos. 

The blade should be made of 440 grade stainless 
steel. 


(b ) Circular Anal dialator- 33mm 


(c) Anoscope 


(d ) Suture threader 


2. 


It should have a Non detachable anvil . 


3. 


Office of the Medical College , 
Kozhikode. 


It should have lateral holes to pull out the 

pursestring suture. 


(Sd .) 
Principal. 


4. 


It should have a closed staple height varying 

from .75mm to 1.5 mm . 


Police Department 
SHORT RE - TENDER NOTICE 


5 . 


It should have a controlled tissue compression . 


6. 


It should have 28 Numbers of staples and the 

staple leg length should be 4 . 


B . Curved Circular Stapler (25 mm ) 


15 Nos. 


1. 


It should have a knife diameter of 16 .4mm 


2. 


It should have a staples with leg length 
of 5.5mm 


3. 


It should have a controlled tissue compression 
mechanism for variable tissue thickness. 


4 . 


It should have a closed staples size of 1. 0 mm 
2.5 mm , with the head colour white 


C . Curved Circular Stapler (29 mm ) 


10 Nos. 


1. 


It should have a knife diameter of 20 .4mm 


No. C1-3831/FSL /2009. 

1st January 2010. 
Sealed tenders are invited for the supply of 
Glasswares & Labwares (List attached ) so as to reach 
Forensic Science Laboratory , Thiruvananthapuram , on or 
before 12 Noon on 30 - 1- 2010 . 

Tender No . — 1/2009 . 
Items — Labwares & Glasswares . 
Approximate Price - Rs. 7,00 ,000. 
Cost of tender form - Rs. 1,500 + VAT @ 12 .5 % . 

Date and time of tender opening - 30 - 1 - 2010 , 
3 p . m . 

The tenders should be superscribed with Tender 
Number and details of the items and addressed to the 
Director, Forensic Science Laboratory , Thiruvananthapuram , 
Kerala . Late tenders will not be accepted . The tenders 
will be opened at the time mentioned above, in the 
presence of the tenderers or their authorized representatives 
(with proof of identity ) who may be present at that time. 

Intending tenderers may, on application to the 
Director, Forensic Science Laboratory , Thiruvananthapuram , 
obtain requisite tender forms on which the tenders should 
be submitted . The rate is to be quoted in Indian Money . 
No advance payment can be made for procuring any of 
the above items. 

Application for tender forms should be accompanied 
by cash remittance of price fixed for a form which is not 
refundable . The sale of tender form will be closed at 
4 p.m . on 29 -1 - 2010 . Cheques, Drafts , Postage Stamps etc . 
will not be accepted towards the cost of forms, nor will 
the forms be sent by VPP. However money orders sent in 
the name of the Director, Forensic Science Laboratory, 
Thiruvananthapuram will be accepted . The amount should 
include the Postage /Courier charges for sending tender 


2 . 


It should have a staples with leg length 
of 5.5mm 


3. 


It should have a controlled tissue compression 
mechanism for variable tissue thickness. 


4. 


It should have a closed staples size of 1.0 mm 
2.5 mm , with the head colour blue. 


1. Reloads for Reusable Cutting and stapling device 

(1.5 mm ) - 100 Nos. 


(1) The reload cartridge should have a tissue 

retaining pin to avoid milking out of the tissue 

while firing. 
(2) The reload cartrige should have a closed staple 

height of 1.5 mm . 


25 


- ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1, 500 + വാറ്റ് 12.5 % 
നിരക്കിൽ. 


ദ ർ ഘാസ് തുറക്കുന്ന തീയ തണും സമ യ വും 
30 - 1 - 2010 , 3 മണി. 


documents. The money order along with the request 
should reach Forensic Science laboratory at least 7 days 
before the closing of the sale of the tender documents 
enabling up to sent the documents well in advance . 

Earnest Money Deposit @ 1 % of the quoted value 
should be furnished in favour of Director, Forensic 
Science Laboratory , Thiruvananthapuram . The firms which 
are exempted from furnishing Earnest Money Deposit 
should produce a copy of relevant authorized documents 
for verification . 

Specifications and list of the items of tender shall be 
obtainable from Forensic Science Laboratory with the 
tender forms. The firms should also furnish the detailed 
specifications, make, brochures , technical support network 
in Kerala etc . of the items along with tenders. The tenders 
without any detailed specifications of quoted items, 
brochures, make etc . will be rejected forthwith . The 
tenders without separate envelope and not superscribing 
the tender number etc . will be rejected . 

The tenders should also mention the details 
regarding warranty along with the tender documents. 
Preference will be given to the products quoted by the 
manufacturer or their authorized dealers having 
authorization from the original manufacturer. Similarly 
preferences will be given to the tenders having experience 
of supplying similar / same items to Government 
Department, Organizations or Scientific Institutions. 

As the items are urgently required , the selected 
bidder will have to supply the item within two weeks. In 
case there is any delay in supplying the items due to any 
pressing circumstances, the tenders must cite adequate , 
justifiable grounds in writings. 

Specifications of the above items and more details 
can be obtained from Forensic Science Laboratory , 
Thiruvananthapuram . Samples will have to be submitted 
free of cost whenever necessary which can be returned 
only after the supply is effected . Police Department is not 
liable to send any individual communication . The rates 
quoted should be valid and firm till 30 -4 -2010 . 

The Director, Forensic Science Laboratory is 
empowered to reject any tender without assigning any 
reason . 


-- താൽപ്പര്യമുളളവർ ഡയറക്ടർ, ഫോറൻസിക്ക് സയൻസ് 
ലാബോറട്ടറി , തിരുവനന്തപുരം-10 എന്ന പേർക്കുള്ള അപേക്ഷ 
യോടൊപ്പം ഓരോ ഇനത്തിലും പറഞ്ഞിട്ടുളള നിരക്കിൽ 
പണമടച്ച് ദർഘാസ് ഫോറങ്ങൾ ഫോറൻസിക്ക് സയൻസ് 
ലാബോട്ടറിയിൽ നിന്ന് 29 - 1 - 2010 വൈകിട്ട് 4 മണിവരെ 
വാങ്ങാവുന്നതാണ്. ടെണ്ടർ സമർപ്പിക്കുമ്പോൾ രൂപയിലുള 
വിലയും കൂടി രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ 
അയയ്ക്കുന്നവരുടെ പേരും ടെണ്ടർ നമ്പരും രേഖപ്പെടുത്തി 
ഡയറക്ടർ, ഫോറൻസിക്ക് സയൻസ്ലാബോട്ടറി, തിരുവനന്തപുരം-10 
എന്ന വിലാസത്തിൽ 30 - 1- 2010 - ന് ഉച്ചയ്ക്ക് 12 മണിക്കോ 
അതിനു മുൻപോ ലഭിക്കത്തക്കവിധത്തിൽ അയക്കേണ്ടതാണ്. 
താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ 30 - 1- 2010 , 3 മണിക്ക് തദവസരത്തിൽ ഹാജരാ 
യിട്ടുളള കരാറുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയിട്ടുളള 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിനൊപ്പം ദർഘാസ് തുകയുടെ ഒരു 
- ശത മാനം വരുന്ന തുക യ്ക്കു ളള നിര ത ദ വ്യം ഡിമാന്റ് 
| ഡാഫ്റ്റായി ഡയറക്ടർ, ഫോറൻസിക്ക് സയൻസ്ലാബോറട്ടറി, 
തിരുവനന്തപുരത്തിന്റെ പേർക്ക് മാറ്റാവുന്ന വിധത്തിൽ ഹാജരാ 
ക്കേണ്ടതും, നിരതദ്രവ്യം ഒഴിവാക്കപ്പെട്ടിട്ടുളളവർ അത് തെളിയി 
ക്കുന്നതിനുള്ള രേഖകൾ ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

- കെമിക്കൽസ് അത്യന്താപേക്ഷിതമായതിനാൽ തിരഞ്ഞെടു 
ക്കപ്പെടുന്ന കരാറുകാരൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രസ്തുത 
ഇനങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. സാധനങ്ങളുടെ സ്പെസിഫിക്കേ 
ഷനുകൾ ദർഘാസ് ഫോറത്തോടൊപ്പം ലഭ്യമാണ്. ദർഘാസിൽ 
രേഖപ്പെടുത്തുന്ന വില 30 - 4 - 2010 വരെ മാറ്റമില്ലാതെ നില 
നിർത്തേണ്ടതാണ്. വിശദമായ പെസിഫിക്കേഷനും മറ്റ് 
വിവരങ്ങളും ഫോറൻസിക്ക് സയൻസ്ലാബോറട്ടറിയിൽനിന്നും 
കേരള പോലീസ് വെബ്സൈറ്റിലും ലഭ്യമാണ്. 

യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസുകൾ 
നിരസിക്കുവാനുള്ള പൂർണ്ണ അധികാരം ഫോറൻസിക്ക് സയൻസ് 
ലാബോറട്ടറി ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 


SPECIFICATIONS 


Sl. No. 


Item 


Quantity 


- (1) 


| (2) 


ഫോറൻസിക്ക് സയൻസ് ലാബോറട്ടറിക്ക് ആവശ്യമായ 
ലാബ് ഉപകരണങ്ങളും അനുബന്ധ സാധനങ്ങളും വിതരണം 
ചെയ്യുന്നതിനുളള മുദ്രവച്ച ദർഘാസുകൾ 30- 1-2010 ഉച്ചയ്ക്ക് 
12 മണിക്കു മുമ്പായി ഈ ഓഫീസിൽ ലഭിക്കത്തക്കവിധത്തിൽ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പർ - 01/ 2009 


I Labware and Glassware 
- 1 PCR Tubes 0.2 ml ( Flat caps) Clear 
(autoclavable ) 

2000 Nos. 
2 PCR Tubes 0 .5 ml (Flat caps) Clear 
| ( autoclavable ) 

1000 Nos. 
- 3 Microcentrifuge tubes 1.5 ml ( Flat caps) 
Clear (autoclavable) 

1000 Nos . 
4 Centrifuge tube 50 ml conical sterilized 

and racked (withstanding 12000 rpm ) 
(autoclavable) 

500 Nos. 
5 Universal Yellow tips (compatible with 

Eppendorfpipette ) (autoclavable ) 1-200ul: 4000 Nos. 


ആ വ ശ്യ മായ സാ ധനം - ലാബ് ഉപ ക ര ണ ങ്ങളും 
അനുബന്ധ സാധനങ്ങളും. 


മതിപ്പുവില - രൂപ് 7, 00,000. 


Gaz . No. 3 /2010 /DTP (Stores). 


26 


(1) 


(2 ) 


(3) 


( 1) 


12 Nos. 


12 Nos. 


1 No . 


2 Nos. 


2 Nos. 


32 Reagent bottle Borosil 500 ml 

colourless (autoclavable) 
33 Reagent bottle Borosil 250 ml 

colourless (autoclavable ) 
34 Measuring cylinder Borosil 1000 ml 

(autoclavable ) 
35 Measuring cylinder Borosil 100 ml 

(autoclavable) 
36 Measuring cylinder Borosil 50 ml 

(autoclavable ) 
37 Reagent bottle Borosil 125 ml 

colourless ( autoclavable ) 
38 Scissors (Stainless Steel) 6 inches 
39 Scalpel (Stainless Steel) 
40 Tissue paper roll 
41 Aluminium foil 
42 Mortar and Pestle (Porcelain ) 
43 Beaker Polypropylene 1000 ml 

(autoclavable ) 
II Chemicals 


12 Nos. 
12 Nos . 
24 Nos. 
12 rolls 
10 rolls 
12 Nos . 


6 Nos. 


6 Maximum recovery tips 0 .5 - 10ul 

(compatible with Eppendorf pipette ) 
(autoclavable ) 

4000 Nos. 
7 Universal Blue tips 100 -1000ul 

(compatible with Eppendorf pipette ) 
(autoclavable ) 

1000 Nos. 
8 PCR Storage rack 96 wells 

5 racks 
9 Aerosol Barrier tips 0.5 -10ul 

( compatible with Eppendorf pipette ) 
(autoclavable ) 

2000 Nos. 
10 Nitrile gloves Medium 

200 pairs 
11 Nitrile gloves Small 

50 pairs 
12 PCR Plates Half skirt clear 96 well 10 Nos. 
13 Oakridge centrifuge tubes Polycarbonate 

(withstanding more than 12000g) 
round bottom with leak proof 
screw cap and autoclavable 
50 ml capacity 

50 Nos. 
14 Oakridge centrifuge tubes Polycarbonate 

(withstanding more than 12000g ) 
round bottom with leak proof 
screw cap and autoclavable 
30 ml capacity 

50 Nos. 
15 Oakridge centrifuge tubes Polycarbonate 

(withstanding more than 12000g) 
round bottom with leak proof 
screw cap and autoclavable 
15 ml capacity 

50 Nos. 
16 Wash bottles 500 ml (autoclavable ) 6 Nos. 
17 Beaker Borosil 500 ml (autoclavable ) 12 Nos. 
18 Beaker Borosil 250 ml ( autoclavable) 24 Nos. 
19 Beaker Borosil 100 ml (autoclavable ) 24 Nos. 
20 Beaker Borosil 50 ml (autoclavable ) 24 Nos. 
21 Beaker Borosil 1000 ml (autoclavable) 6 Nos. 
22 Petri dish Borosil 15 cm dia (autoclavable ) 12 pairs 
23 Petri dish Borosil 10 cm dia (autoclavable) 12 pairs 
24 Conical flask 50 ml Borosil ( autoclavable ) 24 Nos. 
25 Conical flask 100 ml Borosil (autoclavable) 24 Nos. 
26 Conical flask 250 ml Borosil ( autoclavable) 12 Nos. 
27 Reagent bottle Borosil 1000 ml 
amber colour (autoclavable ) 

6 Nos. 
28 Reagent bottle Borosil 500 ml 
amber colour (autoclavable ) 

6 Nos . 
Reagent bottle Borosil 250 ml 
amber colour (autoclavable) 

12 Nos. 
30 Reagent bottle Borosil 125 ml 
amber colour (autoclavable ) 

12 Nos. 
31 Reagent bottle Borosil 1000 ml 
colourless (autoclavable ) 

6 Nos . 


* 1 Buffer with EDTA for Genetic Analyzer 

(Part No. 402824 from Applied 
Biosystems) 

25 ml x 7 
* 2 Amp FISTR Identifiler kit 

(Part No. 4322288 from Applied 
Biosystems) 

1 Kit 
* 3 Amp FISTR Identifiler Allelic Ladder 

(Part No . 4373672 from Applied 
Biosystems) 

1 Pkt . 
* 4 Hidi Formamide 

(Part No. 4311320 from Applied 
Biosystems) 

25 ml x 1 
* 5 3130 POP -4 Performance Optimized 

Polymer (from Applied Biosystems) 3.5 ml x 5 
* 6 Microamp optical adhesive sealing film 

for 96 well plate ( from Applied Biosystems) 100 Nos . 
* 7 Qiagen DNA kit 250 units 

1 Pkt. 
8 Ethyl Alcohol MB grade 

500 ml x 2 
9 Chloroform MB grade 

500 ml x 2 
10 Isoamyl Alcohol MB grade 

500 ml x 2 


* Note : - Urgently required as the stock available may 

get exhausted immediately. 


O /o the Director of Forensic 
Science Laboratory (Police Dept.), 
Thiruvananthapuram . 


(Sd .) 
Director 


27 


CONDITIONS 


TENDER NOTICE 
No. H6 /61829 /09 . 

22nd December 2009. 
Sealed tenders are invited with samples under two 
bid systems ( Technical & Financial bid ) for the supply of 
the following stores so as to reach this Office on or 
before 12 Noon on 22- 1 -2010 . 


1. The tenders should be superscribed with Tender 
Number and name of the store articles and addressed to 
the Director General of Police , State Police Headquarters, 
Vellayambalam , Thiruvananthapuram -695 010 , Kerala . Late 
tenders will not be accepted . 


SI. 
No. 


Tender No. and 
Name of Equipment 


Approximate 

Quantity 


(2 ) 


2 . The tenders should be submitted in two separate 
parts containing Technical and Financial bids in separate 
sealed envelopes clearly superscribed and should be put 
together in a large envelope , all envelopes sealed and 
superscribed with " Tender No . and Name of Item " . If any 
offer contains both technical bids and financial bids 
together in one envelope , such offers shall be rejected out 
right. 


3. Opening of Tenders — Technical bids of the offers 
received with requisite EMD or Bid security with samples 
will be opened on 22 - 1- 2010 at 3 p .m . in the presence of 
the representatives of the firms who may be present at 
that time. All tenders received without EMD will be 
rejected . The technical bids will be evaluated by a 
Technical Evaluation Committee and those that do not 
conform to the specifications will be rejected . The 
financial bids of the technically qualified tenderers only 
will be considered for opening at a later date . The date 
for opening of financial bids will be intimated to the 
concerned suppliers . Unopened financial bids of the 
technically disqualified bidders shall be returned to them . 


850 


4 . All the tenderers who quote for the supply of 
above equipments are required to be ready for 
demonstration of equipments on 23 - 1 - 2010 . 


(1) 
1 149/09 — Portable Parcel Scanner 

(X -ray) 
2 150/09 — High Grade Sensitive 

200 
HHMD 
3 151/09 — Security Cameras in Junctions 25 units 

at Kollam (5 ), Thrissur (5 ) and 

Kozhikode City (15) 
4 152/09 — Video Camera (Mini) 
5 153/09 Binocular 50mmx10x 
6 154 /09 _ Binocular 50mmx7x 
7 155 /09 — Speed Radar 
8 156 /09 — Alcometer 
9 157 /09 — Reflective Baton 

1200 
10 158/09 — Reflective Jacket 

1300 
11 159/09 — Road Safety Cones 
12 160/09 — Portable Public Address 

System 
13 161/09 — LCD Projector 
14 162/09 — Clarity Visualiser 

163/09 — Motorised Projector Screen 
16 164/09 — Improvised Mini Cameras 

(Digital) 
17 165/09 — Overhead Projector 
18 166 /09 — 292 Colour LCD TV 
19 167 /09 — Collar Mikes 
20 168 /09 — Blast Containment Equipments 10 
21 169/09 — BP Jacket with level IV or Better 160 

Protection 
Cost of tender form — Rs. 11 , 300 + 12 .5 % VAT for 
Sl. No. 1 , Rs. 5 , 200 + 12 . 5 % VAT for Sl. No . 2 , 
Rs. 16 , 500 + 12 . 5 % VAT for Sl. No. 3 , Rs. 400 + 12 . 5 % 
VAT for Sl. Nos. 4 , 12, 15 , 16 , 17 , Rs. 1,000 + 12. 5 % VAT 
for Sl. Nos . 5 , 6 , Rs. 25 ,000 + 12 . 5 % VAT for Sl. No . 7 , 
Rs. 4 ,500 + 12 . 5 % VAT for Sl. No. 8, Rs . 1, 200 + 12 .5 % 
VAT for Sl. Nos. 9 , 10 , 11 , Rs. 1, 500 + 12 . 5 % VAT for 
Sl. Nos . 13 , 14 , Rs. 500 + 12. 5 % VAT for Sl. No. 18 , 
Rs. 150 + 12 .5 % VAT for Sl. No. 19 , Rs. 7 , 500 + 12 . 5 % 
VAT for Sl. No . 20 , Rs. 7 ,200 + 12.5 % VAT for Sl. No. 21. 


5. Intending tenderers may, on application to the 
Director General of Police , obtain requisite tender forms 
on which the tenders should be submitted or the tender 
formsmay be downloaded from the Kerala Police Website 
www .keralapolice. org and the tenderers who download 
forms should submit the required tender value as a 
Demand Draft along with the tender. 


6 . Application for tender documents should be 
accompanied by cash remittance or Demand Draft of the 
price fixed for such tender documents. This amount is not 
refundable. The tender forms are not transferable. The 
sale of tender forms will be closed at 12 p . m . on 
22 -1 - 2010 . Cheques, Postage Stamps, etc. will not be 
accepted towards the cost of the tender forms nor will 
the tender forms be sent by VPP. However money orders 
(Including telegraphic money orders) sent in the name of 
the Assistant Inspector General of Police , Police 
Headquarters, Thiruvananthapuram - 10 will be accepted . 
The amount should include the postage/courier charges for 
sending tender documents. The money order along with 
the request should reach Police Headquarters atleast 
7 days before the closing of the sales of the tender 
documents enabling us to send the documents well in 
advance . 


Date and time for opening of tender — 22- 1- 2010 , 3 p.m . 


28 


7 . Earnest Money Deposit (EMD) @ 1 % of the 
quoted value should be furnished along with the tender . 
EMD may be submitted either in cash or Crossed Bank 
Drafts or Treasury Savings Bank Deposits or Government 
Promissory Notes or Bank Guarantee or National Saving 
Certificates drawn in favour of Assistant Inspector General 
of Police, Police Headquarters, Thiruvananthapuram - 10 . 
The firms which are exempted from furnishing EMD 
should produce a copy of relevant authorized document 
for verification . Without EMD, the tenders will be rejected . 


13 . Samples will have to be submitted free of cost 
whenever necessary which would be returned only after 
supply is effected . The firms should be ready to show 
live demonstration of technical equipments at their own 
cost and risk . 

14 . Police Department is not liable to send any 
individual communication . In some cases Police 
Department is not responsible to return the samples after 
verification . The rates quoted should be valid and firm till 
30 -6 -2010 . 


15 . The Director General of Police is empowered to 
reject any tender without assigning any reason . 


8 . Intending tenderers also may include charges for 
installation (of technical items), training of Officers and 
on -site support at least for 3 years as warranty, and 
thereafter A .M .C ./ A . T.S . for a period of 3 years on a turn 
key basis at a reasonable cost (to be specified along with 
the quotation ) in the tenders . 


16 . For any clarification please contact AIG 
(Phone 0471 -2726945 ) or Senior Superintendent H 
Division (Phone : 0471 -2721547- 1265). 


NB : — The demonstrations is fixed on 23 - 1 -2010 at Police 
Headquarters, Tvpm . 


9 . Specifications and list of items of each tender 
shall be obtainable from PHQ with the tender forms during 
the working hours of Police Headquarters or from the 
Police Website as above. The firms should also furnish 
the detailed Specifications , Make, Brochures, Test Report 
from Govt. Laboratories/Agencies, (wherever possible ) 
technical support network in Kerala etc . of the 
equipments along with the tenders. The tenders without 
detailed sppecifications of quoted items, Brochures , Make 
etc . are liable to be rejected forthwith . The tenders without 
separate envelope and not superscribing the tender 
number etc . may be rejected . 


- പോലീസ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള 2 ബിഡ് സിസ്റ്റത്തി 
ലുള്ള ( ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും) മുദ്രവച്ച 
Bôreibnja 22 - 1- 2010- 00 01001 230 a 12 colon 
മു ൻ പാ യി ഈ ഓഫീസിൽ ലഭിക്കത്തക്ക വിധത്തിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ആവശ്യമായ സാധനവും 


ആവശ്യമായ 
എണ്ണം 


(1) 


(2) 


1 


5 


2 
3 


10. Preference will be given to the products quoted 
by the manufacturer or their authorised dealers having 
authorisation from the original equipment manufacturer. 
Similarly preference will be given to the tenderers having 
experience of supplying similar/same items to Govt. 
Departments or Organisations, for which the tenderer has 
to produce proof of purchase/installation /satisfaction of 
the customer. 


200 

25 
യൂണിറ്റ് 


4 
5 


8 


149 /09 — GOJIÓşmild lošno 

mdomo ( Demon ) 
150 / 09 — 0000 GLU HAMD 
151/09 — onasjogi Bjono MM BošGCOM 

(habelo -5, mj @ -5 , 

GAISIGODOŠ -M101-15) 
152 /09 - Ulcico Ajoco (alml) 
153/09 MIGMoonleið 50mmx10x 
154 /09 — 00MGManejo 50mmx7x 
155 /09 — moll owoo 
156 / 09 — CO OCA 0128 
157 /09 — olorzósloj mogomo 
158 /09 — olorzáslo zooſ 
159/ 09 – 800 Gooă91 606785 
160 /09 — Golobşmilco omigló 

അഡസ് സിസ്റ്റം 
161/09 - 2008 . MI.Cl. 6628SO 
162 /09 - 2011 0109100m 
163/ 09 — 6b gŞIoo MCV 0 .01025SÔ 

സ്ക്രീൻ 
164 /09 - MOLU MNð olm 

AJODOOMŮ ( wlal208) 


1200 


11 . In the case of Foreign Equipments the rates are 
to be quoted in Indian Money also . Preference will be 
given to those who are ready to supply the item without 
opening Letter of Credit . Ordinarily no advance payment 
will be made for procuring any of the above items. In 
case , advance payment has to be made then a clear case 
has to be made out by the tenderer. But this will be in 
extraordinary circumstances . 


1300 
850 


12 


00 


00 


00 


16 


o 


12 . As the items are urgently required , the selected 
bidder will have to supply the item without loss of time 
preferably within a month . 


29 


- 


10 


( 1) -- (2) 

ഫാറത്തിനോടൊപ്പം, ദർഘാസ് തുകയും 1 % വരുന്ന 

തുകയ്ക്കുള്ള നിരതദ്രവ്യം പോലീസ് അസിസ്റ്റന്റ് 
165 /09 - ഓവർ ഹെഡ് പ്രൊജക്ടർ 

ഇൻസ്പെക്ടർ ജനറൽ - I, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
18 166 /09 - 29 " കളർ എൽ. സി. ഡി . റ്റി . വി . 

തിരുവനന്തപുരത്തിന്റെ പേർക്ക് മാറ്റാവുന്ന വിധത്തിൽ 
167 / 09 - കോളാർ മൈക്ക് 

ഹാജരാക്കേണ്ടതും, നിരതദ്രവ്യവും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവർ 
168/ 09 - ബ്ലാസ്റ്റ് കണ്ടെയിൻമെന്റ് 

അത് തെളിക്കുന്നതിനുള്ള രേഖകൾ ടെൻഡറിനോടൊപ്പം 
-- എക്യുപ്മെന്റ് സ് 

ഹാജരാക്കേണ്ടതുമാണ്. നിരതദ്രവ്യം ക്യാഷായോ കാസ് 
21 169/ 09 ബി. പി. ജാക്കറ്റ് വിത്ത് ലെവൽ 

ചെയ്ത് ബാങ്ക് ഡാറ്റായോ, ട്രഷറി സേവിംഗ്സ് ഡിപ്പോസി 
IV or ബെറ്റർ പ്രൊട്ടക്ഷ ൻ 

160 

റ്റാ യോ , ഗവൺമെന്റ് പാമി സറി നോട്ടാ യോ , ബാങ്ക് 

ഗ്യാരന്റിയായോ, നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റായോ 
- ദർഘാസ് ഫാറത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ സമർപ്പിക്കാവുന്നതാണ്. 
11 ,300 + 12.5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 5,200 + 12.5 % വാറ്റ്, 

-- ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും പ്രത്യേകം 
ക്രമനമ്പർ 3 - ന് രൂപ 16,500 + 12 .5 % വാറ്റ്, ക്രമനമ്പർ 4, 12 , 15, 

പ്രത്യേകം മുദ്രവച്ച കവറുകളിലാക്കി രണ്ടുംകൂടി മറ്റൊരു 
16 , 17 ഇവയ്ക്ക് രൂപ 400 + 12 . 5 % വാറ്റ്, കമനമ്പർ 5, 6 

മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. ഓരോ കവറിന്റെ മേലും 
ഇവയ്ക്ക് രൂപ 1,000 + 12 . 5 % വാറ്റ്, ക്രമനമ്പർ 7 - ന് രൂപ 

സാധനത്തിന്റെ പേരും ടെണ്ടർ നമ്പരും പ്രത്യേകം രേഖപ്പെടു 
25,000 + 12.5 % വാറ്റ്, ക്രമനമ്പർ 8 - ന് രൂപ 4,500 + 12.5 % വാറ്റ്, 

ത്തേണ്ടതാണ്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും 
ക്രമനമ്പർ 9, 10 , 11 ഇവയ്ക്ക് രൂപ 1, 200 + 12. 5 % വാറ്റ്, 

ഒരേ കവറിൽ സമർപ്പിച്ചാൽ ആയത് നിരസിക്കാവുന്നതാണ്. 
കമനമ്പർ 13 , 14 ഇവയ്ക്ക് രൂപ 1,500 + 12 .5 % വാറ്റ്, 
ക്രമനമ്പർ 18 - ന് രൂപ 500 + 12.5 % വാറ്റ്, ക്രമനമ്പർ 19 - ന് രൂപ - ടെക്നിക്കൽ ബിഡ് 22- 1- 2010 വൈകുന്നേരം 3 മണിക്ക് 
150 + 12.5 % വാറ്റ് , കമനമ്പർ 20 - ന് രൂപ 7 , 500 + 12 . 5 % കരാറുകാരന്റെയോ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
വാറ്റ്, ക്രമനമ്പർ 21- ന് രൂപ 7,200 + 12.5 % വാറ്റ്. 

തുറക്കുന്നതാണ്. ടെക്നിക്കൽ ബിഡിന്റെയും ബന്ധപ്പെട്ട 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 22-1- 2010, ഉപകരണങ്ങളുടെയും പരിശോധന കഴിഞ്ഞശേഷം സാങ്കേതിക 
3 മണി. 

യോഗ്യതനേടുന്ന ടെണ്ടറുകളുടെ ഫിനാൻഷ്യൽ ബിഡുകൾ 
ഓരോ ഇനങ്ങൾക്കും പ്രത്യേകം ദർഘാസ് ഫോറങ്ങൾ ബന്ധപ്പെട്ട വരെ മുൻകൂട്ടി അറിയിച്ചശേഷം തുറക്കുന്നതാണ്. 
അ യ യ് ക്കേ ണ്ടതാണ്. താത്പര്യമുള്ളവർക്ക് പോലീസ് സാങ്കേതിക മായി യോഗ്യ ത നേടാത്ത ടെണ്ട റു കാരുടെ 
ഡയറക്ടർ ജനറലിന്റെ പേർക്കുള്ള അപേക്ഷയോടൊപ്പം ഓരോ ഫിനാൻഷ്യൽ ബിഡുകൾ തുറക്കാതെതന്നെ മടക്കിനൽകുന്നതാണ്. 
ഇനത്തിലും പറഞ്ഞിട്ടുള്ള നിരക്കിൽ പണമടച്ച് ദർഘാസ് 

ഉപകരണങ്ങൾ അത്യന്താപേക്ഷിതമായതിനാൽ 
ഫോറങ്ങൾ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 22- 1- 2010 -ാം 

തെരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ ഒരു മാസത്തിനുള്ളിൽ 
തീയതി 12 മണി വരെ വാങ്ങാവുന്നതാണ്. ചെക്കുകൾ, 

തന്നെ പസ്തുത ഉപകരണം ലഭ്യമാക്കേണ്ടതാണ്. 
പോസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ ടെൻഡർ ഫോറത്തിന്റെ 

സാധനങ്ങളുടെ സ് പസിഫിക്കേഷനുകൾ ദർഘാസ് 
വിലയായി സ്വീകരിക്കുന്നതോ ടെൻഡർ ഫോറം വി . പി . പി. 

ഫാറത്തിനോടൊപ്പം ലഭ്യമാണ്. സാമ്പിളുകൾ ദർഘാസി 
ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല . ടെൻഡർ ഫോറത്തിന്റെ 

നോടൊപ്പം സൗജന്യമായി ലഭ്യമാക്കാൻ കരാറുകാർ 
വില മണി ഓർഡറായി സ്വീകരിക്കുന്നതാണ്. മണി ഓർഡറും 

ബാദ്ധ്യസ്ഥരാണ്. കരാറുകാർ ബന്ധപ്പെട്ട സാങ്കേതിക 
ടെൻഡർ ഫോറത്തിനുള്ള അപേക്ഷയും കുറഞ്ഞത് ടെൻഡർ 

ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ സ്വന്തം ചിലവിലും 
ഫോറം വിൽക്കുന്നതിനുള്ള അവസാന ദിവസത്തിന് 

ഉത്തരവാദിത്വത്തിലും നടത്തേണ്ടതും അതിന് തയ്യാറായി 
7 ദിവസം മുമ്പെങ്കിലും ഈ ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. 

വരേണ്ടതുമാണ്. സാമ്പിളുകൾ മടക്കി നൽകാനുള്ള 
www .keralapolice.org 290 OmoOnſ veionuovol08 

ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റിൽ നിക്ഷിപ്തമല്ലാത്തതുമാകുന്നു . 
നിന്നും ടെണ്ടർ ഫോറം ഡൗൺലോഡ് ചെയ്യാ വു ന്നതും 

- ദർഘാസുകളിൽ രേഖപ്പെടുത്തുന്ന വില 30 - 6 - 2010 -ാം തീയതി 
ആ യ തിന് പറഞ്ഞിട്ടുള്ള വില ഡിമാന്റ് ഡാഫ്റ്റായി 

- വരെ മാറ്റമില്ലാതെ നിലനിർത്തേണ്ടതുമാകുന്നു . വിശദമായ 
ടെന്ററിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. ടെണ്ടർ ഫോറത്തിന്റെ പെസിഫിക്കേഷനും മറ്റ് വിവരങ്ങളും കേരളാ പോലീസ് 
വില ഒടുക്കാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 

വെബ്സൈറ്റിൽ ലഭ്യമാണ്. 
വിദേശ ഉപകരണങ്ങൾക്കായി ടെൻഡർ സമർപ്പിക്കുമ്പോൾ 
രൂപയിലുള്ള വിലയുംകൂടി രേഖപ്പെടുത്തിയിരിക്കണം. ലെറ്റർ 

കരാറു കാ രൻ വിതരണം ചെയ്യാൻ തയ്യാറായിട്ടുള്ള 
ഓഫ് കഡിറ്റ് ഓപ്പൺ ചെയ്യാതെ നേരിട്ട് ഉപകരണങ്ങൾ 

ഉപകരണം പരിശോധനയ്ക്കായി 23 - 1- 2010 - ൽ കൊണ്ടുവരേണ്ട 
വിതരണം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മുൻഗണന 

താണ്. പ്രസ്തുത ഉപകരണത്തിന്റെ പരിശോധന 23 - 1-2010 , 
നൽകുന്നതാണ്. മുൻകൂർ തുക യാതൊരു കാരണവശാലും 

പകൽ 11 മണിക്ക് പോലീസ് ഹെഡ് ക്വാർട്ടേഴ് സ് , 
നൽകുന്നതല്ല. എന്നാൽ അ ത്യാന്താപേക്ഷിതമാണെന്ന് 

തിരുവനന്തപുരത്ത് വച്ച് നടത്തുന്നതാണ്. 
ബോദ്ധ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ മുൻകൂർ തുക യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസുകൾ 
നൽകാവുന്നതാണ്. ദർഘാസുകൾ അയയ്ക്കുന്ന സാധനത്തിന്റെ - നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം പോലീസ് ഡയറക്ടർ 
പേരും ടെൻഡർ നമ്പരും രേഖപ്പെടുത്തി പോലീസ് ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പോലീസ് 
ജനറൽ, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം- 10 ഹെഡ് ക്വാർട്ടേഴ്സിലെ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ-I 
എന്ന വിലാസത്തിൽ 22- 1- 2010 ഉച്ചയ്ക്ക് 12 മണിക്കോ അതിന് നെയോ (Phone 0471 - 2726945 ) എച്ച് സെക്ഷനിലെ സീനിയർ 
മുൻ പോ ലഭിക്കത്തക്ക വിധത്തിൽ അയയ്ക്കേണ്ടതാണ്. സൂപ്രണ്ടിനെ യോ ( Phone 0471 - 2721547- 1265) 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ബന്ധപ്പെടാവുന്നതാണ്. 
ടെക് നി ക്ക ൽ ദർഘാസുകൾ 22 - 1 - 2010 - ന് 3 മണിക്ക് 
തദവസരത്തിൽ ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ അവർ 
അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെ യോ Police Headquarters, 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് 

Thiruvananthapuram . For Director General of Police. 


( Sd.) 


Gaz . No. 3 / 2010 /DTP (Stores) . 


30 


SHORT TENDER NOTICE 


No. H2 -58369/2009. 


| 29th December 2009. 


Sealed short tenders are invited for the supply of the 
following stores so as to reach this office on or before 
12 noon on 20 - 1- 2010 . 


Sl. Tender 
No . No . 


Name of the Equipment 


Approx. 
Quantity 
Required 

Nos. 


along with the tender documents. The firms which are 
exempted from furnishing E .M .D should produce a copy of 
relevant authorised document for verification . Without 
EMD , the tenders will be cancelled . 

Specifications and list of the items of each tender 
shall be obtainable from PHQ with the tender forms during 
the working hours of Police Headquarters. The firms 
should also furnish the detailed specifications, make, 
brochures , Test Report from Government Laboratories/ 
Agencies (wherever possible) along with tenders. The 
tenders without separate envelope and not superscribing 
the tender number and sample will be rejected. 

As the items are urgently required , the selected 
bidder will have to supply the item without loss of time. 
The rates quoted should be valid and firm till 30 -6 - 2010 . 

The Director General of Police is empowered to reject 
any tender without assigning any reason . 


1 170 /2009 


| 15 


2 171/2009 


Stabilizers - 5 KVA 
(Wall Mount type ) for 

Air - Conditioners 
Stabilizers — 6 KVA 
(Wall Mount type) for 

Air-Conditioners 
| Adobe CS4 Web 
Premium software 


- 


11 


3 172/ 2009 


പോലീസ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെപ്പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുളള മുദ്രവച്ച ദർഘാസുകൾ 
20 - 1- 2010 ഉച്ചയ്ക്ക് 12 മണിക്കു മുമ്പായി ഈ ഓഫീസിൽ 
ലഭിക്കത്തക്കവിധത്തിൽ ക്ഷണിച്ചുകൊളളുന്നു . 


Cost of tender forms— Rs. 400 + 12 .5 % VAT 
Date & time of opening tender — 20 - 1 -2010 , 3. 30 p .m . 

The tenders should be superscribed with tender 
number and name of the store articles and addressed to 
the Director General of Police, State Police Headquarters, 
Vellayambalam , Thiruvananthapuram- 695 010 , Kerala. Late 
tenders will not be accepted. The tenders will be opened 
at the time mentioned above, in the presence of 
the tenderers or their authorized representatives (with proof 
of identity ) who may be present at that time. 


ക്രമ ദർഘാസ് 
നമ്പർ നമ്പർ 


1 


170 / 2009 


2 


171/ 2009 


ആവശ്യമായ 
ആവശ്യമായ സാധനം 

എണ്ണം 
സ്റ്റെബിലൈസർ - 15 
5 കെ . വി . എ . ( വാൾമൗണ്ട് ടൈപ്പ്) 
എയർ കണ്ടീഷണറിനുവേണ്ടി 
സ്റ്റെബിലൈസർ 
6 കെ . വി. എ . (വാൾമൗണ്ട് ടൈപ്പ്) 
എയർ കണ്ടീഷണറിനുവേണ്ടി 
അഡോബ് സി.എസ്.- 4 
വെബ്രീമിയം 
സോഫ്റ്റ്വെയർ 


- 11 


Intending tenderers may , on application to the 
Director General of Police , obtain requisite tender forms on 
which the tenders should be submitted . 


3 


172 / 2009 


Application for tender forms should be accompanied 
by a cash remittance, price fixed for a form which is not 
refundable . The tender forms are not transferable . The 
sale of tender form will be closed at 12 noon on 20 -1 -2010 . 
Cheques, Drafts , Postage Stamps etc. will not be accepted 
towards the cost of forms nor will the forms sent by VPP . 
However money orders ( including telegraphic money 
orders ) sent in the name of the Additional Assistant 
Inspector General of Police , Police Headquarters, 
Thiruvananthapuram - 10 will be accepted . The amount 
should include the postage/courier charges for sending 
tender documents. The money order along with the 
request should reach Police Headquarters at least 7 days 
before the closing of the sales of the tender documents 
enabling us to sent the documents well in advance . 

Earnest Money Deposit (EMD) @ 1 % of the quoted 
value should be furnished through DD (Demand Draft) 
drawn in favour of Additional Assistant Inspector General 
of Police, Police Headquarters, Thiruvananthapuram - 10 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + 12.5 % വാറ്റ്. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
20 - 1- 2010 , 3.30 മണി. 

- ദർഘാസ് നമ്പർ, സാധ ന ത്തിന്റെ വിവരം എന്നിവ 
രേഖപ്പെടുത്തിയ മുദ്രവച്ച കവർ പോലീസ് ഡയറക്ടർ ജനറൽ, 
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം- 10 എന്ന 
മേൽവിലാസത്തിൽ ആയിരിക്കണംദർഘാസുകൾ അയയ്ക്കേണ്ടത്. 
- മേൽപ്പറഞ്ഞ സമയപരിധിക്കുശേഷം കിട്ടുന്ന ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല. ദർഘാസുകൾ ദർഘാസുകാരുടെയോ 
അവർ അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ 20 -1-2010 വൈകിട്ട് 3. 30 - ന് തുറക്കുന്നതാണ്. 
താൽപ്പര്യമുള്ളവർക്ക് പോലീസ് ഡയറക്ടർ ജനറലിന് നൽകുന്ന 
അപേക്ഷയോടൊപ്പം ദർഘാസിന്റെ വിലയൊടുക്കി ദർഘാസുകൾ 
വാങ്ങാവുന്നതാണ്. അത്തരം ദർഘാസുകൾ തന്നെയാവണം 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ട തും . ദർഘാസിന്റെ വില 
മടക്കിനൽകുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
- ദർഘാസിന്റെ വില്പന 20- 1- 2010 പകൽ 12 മണിക്ക് അവസാനി 
ക്കുന്നതാണ്. ചെക്ക്, ഡ്രാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ 


ദർഘാ സിനുള്ള വില യായി സ്വീകരിക്കുന്നതല്ല. എന്നാൽ 
ടെലിഗ്രാഫിക് മണിയോർഡർ ഉൾപ്പെടെയുള്ള മണിയോർഡർ 
പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് 
ഹെഡ് ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം പേർക്ക് ദർഘാസിന്റെ 
വില അയച്ചാൽ സ്വീകരിക്കുന്നതായിരിക്കും. എന്നാൽ ദർഘാ 
സുകൾ അയയ്ക്കുന്നതിനുള്ള പോസ്റ്റേജ് കൊറിയർ ചാർജ്ജ് 
കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ദർഘാസുകൾ യഥാസമയം 
അയയ്ക്കുന്നതിനുവേണ്ടി അത്തരത്തിലുള്ള അപേക്ഷകൾ 
ദർഘാസ് വില്പന അവസാനിക്കുന്നതിന് 7 ദിവസം മുൻപ് 
ഈ ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തി 
നോടൊപ്പം ദർഘാസ് തുകയുടെ 1 % വരുന്ന തുകയ്ക്കുള്ള 
നിരതദ്രവ്യം ഡിമാന്റ് ഡാഫ്റ്റായി പോലീസ് അസിസ്റ്റന്റ് 
ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, 
തിരുവനന്തപുരം പേർക്ക് മാറ്റാവുന്ന വിധത്തിൽ ഹാജരാക്കേ 
ണ്ടതും നിരതദ്രവ്യം സമർപ്പിക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടി 
ട്ടുളളവർ അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾദർഘാസി 
നോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ രേഖയോ 
നിരതദ്രവ്യമോ കൂടാതെ കിട്ടുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാ 
യിരിക്കും. 


(1) (2) 
- 6 എൽ. എച്ച്. സൈഡ് മിറർ 

- ആർ. എച്ച്. മിറർ 
8 എൽ. എച്ച്. ഡോർ ഔട്ടർ ഹാൻഡിൽ 
9 എൽ. എച്ച്. ഡോർ 
10 റിയർ ആർ. എച്ച്. വീൽ ആർച്ച് പാസ് 
11 സെൻട്രൽ മിറർ 
12 ആർ. എച്ച്. ഡോർ ഗ്ലാസ് 
13 ടോപ്പ് ഹുഡ് റെക്സിൻ 
14 എൽ. എച്ച്. ഡോർ ഗ്ലാസ് 
15 ഡീസൽ ടാങ്ക് 
16 ഡോർ ഗ്ലാസ് റണ്ണർ 

1 സെറ്റ് 
17 വിതർ സ്ട്രിപ്പ് 

2 ഡോർ സെറ്റ് 
18 ഫന്റ് ഡോർ ഇൻചാസ് 
19 ബോണറ്റ് 
20 എൽ. എച്ച്. ഡോർ ലോക്ക് 


സാധനങ്ങളുടെ വിശദവിവരവും പെസിഫിക്കേഷനും 
പ്രവൃത്തി ദിവസങ്ങളിൽ ദർഘാസിനോടൊപ്പം ഈ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രത്യേകം കവറിൽ 
അല്ലാതെയോ ദർഘാസ് നമ്പർ രേഖപ്പെടുത്താതെ അയച്ചാലോ 
അവ നിര സിക്കു ന്ന താ യിരിക്കും. സാധ ന ങ്ങളുടെ ലഭ്യത 
അത്യാവശ്യമായതിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ 
അവ അടിയന്തിരമായി വിതരണം ചെയ്യാൻ തയ്യാറാകേണ്ടതാണ്. 


ദർഘാസിൽ രേഖപ്പെടുത്തുന്ന വില 30 - 6 - 2010 വരെ 
മാറ്റമില്ലാതെ നിലനിർത്തേണ്ടതാണ്. 

യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസുകൾ 
നിര സി ക്കു വാ നു ളള പൂർണ്ണ അ ധി കാരം പോലീസ് 
ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമാണ്. 


നിരതദ്രവ്യം രൂപ 435. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 156 . 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 29 - 1- 2010 , 5 മണി. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
31- 1- 2010 , 11 മണി. 

- ദർഘാസുകൾ അയയ്ക്കുന്നകവറിന് പുറത്ത് “ പോലീസ് 
ഡിപ്പാർട്ട് മെന്റ് വാഹ ന മായ കെ . എൽ. 01 എ . വി . - 4 02 
ബൊലേറെ ഇൻവേഡർ ജീപ്പിന് പെയർ പാർട്സുകൾ 
വിതരണം ചെയ്യുന്നതിനുളള ദർഘാസ് എന്ന് വ്യക്തമായി 
എഴുതിയിരിക്കണം. കവറുകൾ നിർബന്ധമായും മുദ്രവച്ചതായി 
രിക്കണം. മുദ്രവെക്കാത്ത കവറുകൾ നിരസിക്കുന്നതായിരിക്കും. 
കൂടു തൽ വിവ ര ങ്ങ ൾക്കായി പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


Police Headquarters , 
Thiruvananthapuram . 


| ( Sd.) 
Director General of Police. 


ദർഘാസ് പരസ്യം 


ജില്ലാ പോലീസ് ആഫീസ്, 
കാസറഗോഡ്. 
ഫോൺ: 04994 - 255461 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


നമ്പർ 12 / 29091/ 2009 / ജി. 

2009 ഡിസംബർ 21. 
കാസറഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അധീനതയി 
ലുളള ഡിപ്പാർട്ട്മെന്റ് വാഹനമായ കെ . എൽ. 01 എ . വി.- 402 
നമ്പറിന്റെ അറ്റകുറ്റപ്പണിക്കാവശ്യമായ താഴെ പറയുന്ന 

പെയർ പാർട്സുകൾ വിതരണം ചെയ്യുന്നതിലേക്കായി 
ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ഇനം 


എണ്ണം 


- (1) 


( 2) 


Port Department 
RE -TENDER NOTICE 

[ No . 06/2009 - 10) 
No. D - 2092/2008. 

5th January 2010. 
Competitive tenders in sealed covers in two 
envelope system ( technical bid and financial bid 
separately ) superscribing “ Tender No. 06 /2009 - 10 — Supply 
of four numbers of Tyre mounted Hydraulic Mobile 
Crane” are invited for and on behalf of the Governor of 
Kerala by the undersigned from reputed manufacturers/ 
authorized dealers of crane in India , so as to reach the 
undersigned on or before 1 p .m . on 22 - 1-2010 . Tenders will 
be opened at 2 .30 p .m . on the same day in the presence 
of those tenderers who are present at that time. 


1 വിൻഡ് ഗ്ലാസ് 
2 വിൻഡ് ഗ്ലാസ് റബ്ബർ 
3 ഫന്റ് എൽ. എച്ച്. വീൽ ആർച്ച് പാസ് 
4 റിയർ എൽ. എച്ച്. വീൽ ആർച്ച് പാസ് 
5 റിവോൾവിംഗ് ലൈറ്റ് 


1 


- 


32 


Details of Supply - Supplying , installation at site , trial 

running and commissioning of four numbers of tyre 
mounted (minimum four tyres), Diesel engine driven 
hydraulic mobile crane with telescopic boom , one 
each to be used in the wharfs of Azhikkal, Beypore , 
Kollam and Vizhinjam ports . Crane should be capable 
of 360 degree continuous slewing, having a lifting 
capacity 5 Ton at 10 M working radius . The boom 
of the crane should be extendable to work at a 
radius of 16 meter minimum . ( The safe load that can 
be lifted at 16 meter radius should be mentioned in 
the offer and it shall not be less than 1 .5 tones). 
The crane should be suitable for cargo operation at 
Port wharf. Preference will be given to cranes having 
ISO certification with respect to product and process 
quality. 
Estimate amount - Rs. 400 lakh 
E . M. D : -- Rs . 4 lakh 


forming part of the tender form ) to qualify and documents 
to such effect with all required information should be 
furnished along with the technical tender documentation . 

The undersigned reserves the right to reject any or 
all of the tenders received without assigning any reason 
thereof. 

കേരള ഗവർണ്ണർക്കുവേണ്ടി തുറമുഖ ഡയറക്ടർ, നാല് 
ടയർ മൗണ്ടഡ് ഹൈഡ്രോളിക് മൊബൈൽ കയിനുകൾ 
സപ്ലെ ചെയ്തു വിജ യ ക ര മാ യി പവർ ത്തി പ്പിച്ച് 
നൽകുന്നതിന് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ഇൻഡ്യ 
യിലുള്ള പ്രമുഖ ഉല്പാദകർ അംഗീകൃത ഡീലർമാരിൽനിന്നും 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് നമ്പരും സപ്നയുടെ പേരും 
രേഖ പ്പെ ടു ത്തിയ ദർഘാ സു കൾ സാങ്കേ തിക ബിഡും 
സാമ്പത്തിക ബിഡും വെവ്വേറെ സീൽ ചെയ്ത കവറുകളിൽ 
ഈ ഓഫീസിൽ 22 -1- 2010 , ഒരു മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം കൃത്യം 2.30 മണിക്ക് അപ്പോൾ സന്നിഹിത 
രാകുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
സപ്ലയുടെ വിവരം 10 മീറ്റർ റേഡിയസിൽ 5 ടൺ ഭാരം 

ഉയർത്താൻ ശേഷിയുള്ള ടെലിസ്കോപ്പിക് ബൂം ഉള്ളതും 
16 മീറ്റർ റേഡിയസിൽ ഭാരം ഉയർത്താൻ കഴിയുന്ന, 360 
ഡിഗ്രി തുടർച്ചയായി തിരിക്കാൻ സാധിക്കുന്നതുമായ 

ഹൈഡ്രോളിക് ടയർ മൗണ്ടഡ് മൊബൈൽ കയിൻ 
( ഈ ക്രെയിൻ ഉപയോഗിച്ച് 16 മീറ്റർ വർക്കിംഗ് റേഡിയ 
സിൽ ഉയർത്താവുന്ന ഭാരം ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ട 
താണ്). ഇത് 1.5 ടണ്ണിൽ കുറയാൻ പാടില്ല . ക്രയിനുകൾ 
ഓരോന്ന് വീതം അഴീക്കൽ, ബേപ്പൂർ, കൊല്ലം, വിഴിഞ്ഞം 
എന്നീ തുറമു ഖ ങ്ങ ളി ലാണ്സപ്ലേചെയ്യേണ്ട ത്. 
പസ് ത മകയി നു കൾ തുറമു ഖത്തെ കാർഗോ 
ഓപ്പറേഷന് പറ്റിയതായിരിക്കണം. കൈയിനിനോ, ക്രെയിൻ 
നിർമ്മാണത്തിനോ ഐ . എസ്. ഒ . സർട്ടിഫിക്കേഷൻ 
ലഭിച്ചിട്ടുള്ളതുമായ കയിനുകൾക്ക് മുൻഗണന നൽകു 
ന്നതായയിരിക്കും. 


Cost of tender form ( including tax ): 

Orginal— Rs. 28 ,125 

Duplicate Rs. 15,863 
Supply period — On or before 30 -3 - 2010. 

Minimum qualifying criteria — The tenderer must have 
manufactured /supplied and commissioned minimum five 
numbers of tyre mounted mobile crane having similar 
technical specification in South Asia (SARC countries ). 
The crane should be in operation for minimum two years 
as on the date of tender opening. Documental evidence of 
the place of installation , date of installation , full address , 
phone, fax numbers of the client and number of times of 
breakdowns if any during the calendar year 2009 and 2008 
etc. should be produced along with the tender. 

The tender forms and other particulars can be had 
from the Office of the Director of Ports, Dirtectorate of 
Ports, New Corporation Building, 5th Floor, LMS Jn ., 
Palayam , Thiruvananthapuram - 33 during office hours from 
11 -1 -2010 to 22 - 1- 2010 on application in writing and on 
payment of the value of the documents (non - refundable) 
either in cash or as DD payable in Thiruvananthapuram 
drawn in favour of Director of Ports , Thiruvananthapuram . 
Cheque will not be accepted towards the cost of tender 
forms. The EMD should be submitted by DD drawn in 
favour of “ Director of Ports payable at 
Thiruvananthapuram . The tender forms will be sent 
through courier. Those who are downloading the tender 
form from our website shall enclose DD towards the cost 
of tender form along with the tender, if not tender is liable 
to be rejected . Those who have participated in the tender 
for the four cranes on 15 - 12 - 2009 are exempted from 
payment of tender form cost, for one bid and each bid 
should be in original tender form . Fresh tenderers need to 
pay the cost of tender form . The bid document should 
satisfy all the technical and special conditions (which are 


അടങ്കൽതുക രൂപ 400 ലക്ഷം. 
നിരതദ്രവ്യം രൂപ 4 ലക്ഷം. 
ദർഘാസ് പ്രമാണത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ). 

അസ്സൽ രൂപ 28,125 

പകർപ്പ് -രൂപ 15 ,863 
സപ്പെ കാലാവധി 30 - 3 - 2010 നോ അതിന്മുമ്പോ. 
സയെയർക്കുള്ള ചുരു ങ്ങിയ യോഗ്യത - സമാ ന 
രീതിയിലുള്ള 5 കൈയിനുകൾ ഉല്പാദിപ്പിച്ച്/ സപ്ലൈ ചെയ്ത 
വിജയകരമായി സൗത്ത്ഏഷ്യ ( സാർക്ക് രാജ്യങ്ങൾ) യിലെവിടെ 
യെങ്കിലും പ്രവർത്തിപ്പിച്ചിരിക്കണം. ദർഘാസ് തുറക്കുന്ന 
അവസരത്തിൽ ഈ കയിനുകൾ ഏറ്റവും കുറഞ്ഞത്രണ്ട് 
വർഷമായി സുഗമമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാവണം. 
ഇതു തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങൾ (ഇൻസ്റ്റലേഷൻ 
തീയതി, സ്ഥലം, മേൽ വിലാസം, ഫോൺ/ ഫാക്സസ് നമ്പർ) 
ദർഘാസിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 2008 - 09 കാലഘട്ട 
ത്തിൽ ടി കയി നു കൾക്ക് എന്തെ ങ്കിലും പ്രവർത്ത ന 
തകരാറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും ഉൾപ്പെടു 
ത്തേണ്ടതാണ്. 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും തുറമുഖ 
ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും 11-1-2010 മുതൽ 22 -1-2010 
വരെയുള്ള പ്രവർത്തി സമയത്ത് ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കം പണമായോ മണിഓർഡർ ആയോ ഡി. ഡി . 


33 


ആയോ (തുറമുഖ ഡയറക്ടറുടെ പേരിൽ തിരുവനന്തപുരത്ത് 
മാറാവുന്നതാണ്.) അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ( പമാ ണ ത്തിനുവേണ്ടി അടച്ച തുക യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല. ദർഘാസ് പ്രമാണത്തിന്റെ 
വില യായി ചെക്കു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതാകുന്നു . 
നിര ത ദ വ്യം തുറമുഖ ഡ യ റ ക ടറുടെ പേരിലുള്ള 
തിരു വ ന അ പു രത്ത് മാറാ വു ന്ന ഡിമാന്റ് ഡാഫ്റ്റായി 
സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാസ് പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്തോ, വി . പി. പി . 
ആയോ അയയ്ക്കു ന്ന തല്ല. (പമാ ണ ങ്ങൾ കൊറിയറിൽ 
അയയ്ക്കു ന്ന താണ്. വെബ്സൈററിൽ നിന്നും ദർഘാസ് 
പ്രമാണങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നവർ ദർഘാസിന്റെ വില 
തുറമുഖ ഡയറക്ടറുടെ പേരിലുളള തിരു വ ന ന്ത പുരത്ത് 
മാറാവുന്ന ഡി . ഡി . ആയി ദർഘാസി നൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം പ്രസ്തുത ദർഘാസ് 
നിര സിക്കു ന്ന താ യി രിക്കും. നാല് കയിനുകൾ സഞ്ച 
ചെയ്യാനുള്ള 15 - 12 - 2009 - ലെ ദർഘാസിൽ പങ്കെടുത്തവർക്ക് 
പുനർ ദ ർ ഘാ സിൽ പങ്കെ ടു ക്കാൻ ദർഘാസിന്റെ വില 
അട യ് ക്കേ ണ്ട തി ല്ല . ഓരോ ദർഘാസും ഒറി ജി നൽ 
പമാ ണ ത്തി ലാണ് സമർപ്പി ക്കേ ണ്ട ത് . പുതു തായി 
പങ്കെടുക്കുന്നവർ ദർഘാസിന്റെ വില നിശ്ചയമായി അടയ്ക്കണം. 
ദർഘാസ് പ്രമാണങ്ങൾ സമർപ്പിക്കുമ്പോൾ ദർഘാസിനൊപ്പമുള്ള 
ടെക് നി ക്ക ൽ സ് പെസി ഫി ക്കേ ഷ നി ലും സ്പെഷ്യൽ 
കണ്ടീഷ നിലും ആവ ശ്യ പ്പെട്ടിട്ടു ളള എല്ലാ വിവ ര ങ്ങളും 
ഉൾപ്പെടുത്തേണ്ടതാണ്. 


Last date and time of sale of tender form — 1 - 2- 2010 , 
2 p . m . 

Last date and time of receipt of tender - 2 - 2- 2010, 
3 p. m. 

Date and time of opening of tender — 3 -2-2010 , 11 a. m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances. The tender forms are not 
transferable . Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of Rs. 50 /- and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money deposit will be rejected . 

-- തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ 
എഞ്ചിനീയറിംഗ് വകുപ്പിൽ ആവശ്യമായ താഴെപ്പറയുന്ന 
യന്താപകരണങ്ങൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ള 

സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ നമ്പർ - 5/09 / പി1 / സി . 
ഇനം (1) ഡിജിറ്റൽ ട്രെയിൻ ഇൻഡിക്കേറ്റർ -1 എണ്ണം 

(2) അക്സിലറോമീറ്റർ -2 എണ്ണം 
അടങ്കൽത്തുക - രൂപ 86, 500. 
ദർഘാസുകളുടെ വില : 

ഒറിജിനൽ - രൂപ 450. 
ഡ്യൂപ്ളിക്കേറ്റ് രൂപ 225 

തപാൽ വഴി- രൂപ 490 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും 1-2 -2010, 2 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 2 - 2- 2010, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 3 - 2 - 2010 , 


ഏതെങ്കിലുമോ എല്ലാ ദർഘാസുകളുമോ യാതൊരു 
കാരണവും കൂടാതെ നിരസിക്കുവാനുള്ള അധികാരം തുറമുഖ 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 


Directorate of Ports , 
Thiruvananthapuram -33 . 


(Sd.) 
Director of Ports . 


11 


മ 


Technical Education Department 

SHORT TENDER EXTENSION NOTICE 
No. P1/3954 /09 / C . 

22nd December 2009. 
Sealed tenders are invited for the supply of equip 
ments for the use of Civil Engineering Department of 
College of Engineering, Thiruvananthapuram . 

Tender No. — 5/09/P1/C . 
Item - (1 ) Digital Strain Indicator - 1 No . 

| (2) Accelerometer - 2 Nos. 


- ദർഘാസ് വില പണമായിട്ടോ, മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി, മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ 
എഞ്ചി നീ യ റിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 
50 രൂപ വിലയുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 

- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


Approximate cost - Rs. 86 , 500 


Cost of tender form : 

Original - Rs. 450/ 
Duplicate - Rs. 225/ 
By Post ( original ) -Rs. 490/ 


College of Engineering , 
Thiruvananthapuram . 


(Sd.) 
Principal . 


Gaz. No . 3/2010/DTP (Stores). 


34 


TENDER NOTICES 


ദർഘാസ് ഫോറം സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും 25 - 1- 2010 . 11 മണി. 


( 1 ) 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 25 -1- 2010 , 
3. 30 മണി. 


No, B3/ 2906/2009. 

14th December 2009. 
Sealed tenders are invited for the supply of the 
following equipments in Survey Lab of Civil Engineering 
Department of Government Polytechnic College, Kottayam . 

Intending tenderers may on application to the 
Principal, Govt. Polytechnic College, Kottayam, obtain the 
requisite tender form on which tenders should be 
submitted . Late tenders will not be accepted . Application 
for the tender form should be accompanied by a cash 
remittance for the price fixed for a form . The tender forms 
are not transferable . 


ചെക്ക്, പോസ്റ്റൽ ഓഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. 
ടെണ്ടർ ഫോറം വി . പി . പി . ആയി അയ ക്കു ന്ന ത ല്ല . 
ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % വരുന്ന തുകയുടെ ഡി. ഡി. 
പ്രിൻസിപ്പാൾ, ഗവ. പോളിടെക്നിക്ക് കോളേജ് എന്നപേർക്ക് 
കരുതൽ ധനമായി സമർപ്പിക്കേണ്ടതും 50 രൂപ മുദ്രപത്രത്തിൽ 
ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % വരുന്നതുകയുടെ ഡി. ഡി. 
പ്രിൻസിപ്പാൾ, ഗവ . പോളിടെക്നിക്ക് കോളേജ് എന്നപേർക്ക് 
കരു തൽ ധ ന മായി എ ഗി മെന്റ് വയ് ക്കേ ണ്ട തു മാ ണ് . 
ടെണ്ടറിനെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും 
ഇതിനു ബാധകമാണ്. 
Name of Items 

Quantity 
No . with Specifications 

required 


- Sl. 


Superscription of tender — Purchase of Equipment for 
Survey Lab . 

Probable cost of amount - Rs. 1 , 45, 000 . 


- Nos. 


1 


5 


Cost of Tender forms : 

Original - Rs. 400 + ST. 
Duplicate— Rs. 200 + ST. 
Postage charges — Rs. 36 


2 


5 


Last date and time of issue of tender form 
23- 1-2010 , 3 p . m . 


3 


Dumpy Level with complete accessories : - 
Dempy Level in wooden case or in 
FRP case with wooden stand , image 
magnification 20 % with suitable 
telescope with complete accessories 
Levelling Staff :- Aluminium folding 
type Telescopic staff 4 m length 
with all accessories. 
Transit Theodolite with Tripode and 
standard accessories : - In wooden case 
or in FRP case with wooden stand or 
Aluminium stand , image magnification 
20 % . Effective aperture 38 mm , 
Vernier reading upto 20 seconds complete 
with all accessories 
Prismatic Compass with Tripode: - 
with box size 125 mm with Tripode 


- 


5 


Last date and time for receipt of tender — 25 - 1- 2010 , 
11 a . m . 


Date and time of opening of tender - 25 - 1 -2010, 
3.30 p . m . 


4 


Cheques , Postage stamps etc. will not be accepted 
towards the cost of forms be sent by V .P.P . 

- Tender should be accompanied by an E . M . D . 1 % of 
the amount by DD drawn in favour of the Principal, Govt. 
Polytechnic College, Kottayam with an agreement in 
Kerala Stamp Paper worth Rs. 50 . Details can be had from 
the Polytechnic Office . 


| ( 2 ) 


- കോട്ടയം ഗവൺമെന്റ് പോളിടെക്നിക്കിലെ സർവ്വ 
ലാബിലേക്ക് താഴെപ്പറയുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - രൂപ 1,45,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 


No. B3/3062 /2009. 

14th December 2009 . 
Sealed tenders are invited for the supply of the 
equipments in General Workshop of Government 
Polytechnic College, Kottayam. 

Intending tenderers may on application to the 
Principal, Govt. Polytechnic College, Kottayam obtain the 
requisite tender form on which tenders should be 
submitted. Late tenders will not be accepted. Application 
for the tender forms should be accompanied by a cash 
remittance for the price fixed for a form . The tender forms 
are not transferable . 


ഒറിജിനൽ -രൂപ 400 + എസ്. റ്റി . 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 +എസ്. റ്റി. 

തപാൽ ചാർജ്ജ് - രൂപ 36. 
- ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും 
സമയവും -- 23 - 1- 2010 , 3 മണി. 


35 


(3 ) 


No, B3/ 3063 /2009 . 


- 14th December 2009. 


Superscription of tender - Purchase of Equipment for 
General Workshop . 

Probable cost of amount - Rs. 1, 18 ,670 . 
Cost of tender forms : 

- Original - Rs.400 + ST. 

Duplicate --Rs.200 + ST. 

- Postage charge - Rs. 36. 
Last date and time of issue of tender form 
21-1- 2010 , 3 p . m . 

| Last date and time for receipt of tender - 22 - 1 - 2010, 
11 a . m . 


Sealed tenders are invited for the supply of the 
following equipments in Environmental Lab of Civil 
Engineering Department of Government Polytechnic 
College , Kottayam. 
| ST. Name of Items 

Quantity 
| No . with Specifications 

No. 


Date and time of opening of tender — 22 - 1 - 2010 , 
3.30 p. m . 

Cheques, Postage stamps etc. will not be accepted 
towards the cost of forms be sent by V .P .P . 

- Tender should be accompanied by an EMD 1 % of 
the amount by DD drawn in favour of the Principal, Govt. 
Polytechnic College , Kottayam with an agreement in 
Kerala Stamp Paper worth Rs . 50 . Details can be had from 
the Polytechnic Office . 


Spectrophotometer 
- 2 Water Quality Analyzer 

Intending tenderers may on application to the 
Principal , Govt. Polytechnic College , Kottayam obtain the 
requisite tender form on which tenders should be 
submitted . Late tenders will not be accepted . Application 
for the tender form should be accompanied by a cash 
remittance for the price fixed for a form . The tender forms 
are not transferable. 

Superscription of tender - Purchase of Equipment for 
Environmental Lab . 


Probable cost of amount - Rs. 1 ,90 ,000. 
Cost of tender forms: 

Original - Rs. 400 + ST. 
Duplicate — Rs. 200 + ST. 


Postage charge — Rs. 36 . 


- കോട്ടയം ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ജനറൽ 
വർക്ക്ഷോപ്പിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ഉപകരണത്തിന്റെ പേരും വിശദവിവരവും - ഗവ . പോളിടെക്നിക് 
ഓഫീസുമായി ബന്ധപ്പെടുക. 

അടങ്കൽ തുക - രൂപ 1,18,670. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ- 400 രൂപ +എസ്. റ്റി . 
ഡ്യൂപ്ലിക്കേറ്റ് - 200 രൂപ+ എസ്. റ്റി. 

തപാൽ ചാർജ്ജ് 36 രൂപ. 
ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും 
സമയവും 21 - 1- 2010 , 3 മണി. 


Last date and time of issue of tender form 
20 -1- 2010 , 3 p. m . 

- Last date and time for receipt of tender - 21 - 1- 2010, 
11 a . m . 

- Date and time of opening of tender - 21 - 1- 2010, 
3 p . m . 

Cheques, Postage stamps etc . will not be accepted 
towards the cost of forms be sent by V.P.P. 

Tender should be accompanied by an EMD of 1 % of 
the amount by DD drawn in favour of the Principal, Govt. 
Polytechnic College , Kottayam with an agreement in 
Kerala Stamp Paper worth Rs. 50 . Details can be had from 
the Polytechnic Office . 


ദർ ഘാസ് സമർപ്പിക്കേണ്ട അ വ സാന തീയതിയും 
സമയവും -- 22 - 1 - 2010 , 11 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22 -1- 2010 , 
3.30 മണി. 


- ചെക്ക്, പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. 
ടെണ്ടർ ഫോറം വി. പി . പി . ആയി അയ യ്ക്ക് ന്ന ത ല്ല . 
ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % വരുന്ന തുകയുടെ ഡി. ഡി. 
പ്രിൻസിപ്പാൾ, ഗവ. പോളിടെക്നിക്ക് കോളേജ് എന്നപേർക്ക് 
കരുതൽ ധനമായി സമർപ്പിക്കേണ്ടതും 50 രൂപ മുദ്രപത്രത്തിൽ 
ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % വരുന്നതുകയുടെ ഡി . ഡി . 
പ്രിൻസിപ്പാൾ, ഗവ . പോളിടെക്നിക്ക് കോളേജ് എന്നപേർക്ക് 
കരുതൽ ധനമായി എഗ്രിമെന്റ് വയ്ക്കേണ്ടതുമാണ്. ടെൻഡ 
റിനെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിർബന്ധ നകളും 
ഇതിനും ബാധകമാണ്. 


- കോട്ടയം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ താഴെ 
പറയുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ഉപകരണത്തിന്റെ പേര് 

എണ്ണം 
നമ്പർ 


1 സ്പെക്ട്രോ ഫോട്ടോമീറ്റർ 
2 വാട്ടർ ക്വാളിറ്റി അനലൈസർ 


36 


അടങ്കൽ തുക രൂപ 1,90,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 

ഒറിജിനൽ -രൂപ 400 + എസ്. റ്റി . 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 +എസ്. റ്റി. 
തപാൽ ചാർജ്ജ് 36 രൂപ. 


ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും 
സമയവും 20 - 1- 2010, 3 മണി. 

ദർഘാസ് സമർപ്പിക്കേണ്ട അ വ സാന തീയ തിയും 
സമയവും - 21- 1- 2010, 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 21- 1- 2010 , 
3 മണി. 

ചെക്ക്, പോസ്റ്റൽ ഓർഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല . 
ടെണ്ടർ ഫോറം വി. പി . പി . ആയി അയയ് ക്കു ന്ന ത ല്ല . 
ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % വരുന്ന തുകയുടെ ഡി . ഡി . 
പ്രിൻസിപ്പാൾ, ഗവ. പോളിടെക്നിക്ക് കോളേജ് എന്നപേർക്ക് 
കരുതൽ ധനമായി സമർപ്പിക്കേണ്ടതും 50 രൂപ മുദ്രപത്രത്തിൽ 
ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % വരുന്ന തുകയുടെ ഡി . ഡി . 
പ്രിൻസിപ്പാൾ, ഗവ. പോളിടെക്നിക്ക് കോളേജ് എന്ന പേർക്ക് 
കരു തൽ ധ ന മായി എഗി മെന്റ് വയ്ക്കേ ണ്ട തു മാ ണ് . 
ടെണ്ടറിനെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും 
ഇതിനും ബാധകമാണ്. 


Postage charges - Rs. 36 . 

Last date and time of issue of tender form 
20-1-2010, 3 p. m . 

Last date and time for receipt of tender - 21 -1- 2010 , 
11 a . m . 

Date and time of opening of tender - 21 -1 - 2010, 
3.30 p . m . 

Cheques, Postage stamps etc. will not be accepted 
towards the cost of forms be sent by V .P. P. 

- Tender should be accompanied by an EMD of 1 % of 
the amount by DD drawn in favour of the Principal, Govt. 
Polytechnic College , Kottayam with an agreement in 
Kerala Stamp Paper worth Rs. 50 . Details can be had from 
the Polytechnic Office. 


- കോട്ടയം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
പോളിമർ ടെക്നോളജി ലാബിലേക്ക് ലാബ് മിക്സിംഗ് 
മിൽ-2 കി. കപ്പാസിറ്റി വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക - രൂപ 1,97,000 . 


No. B3/ 3064/2009. 


| 14th December 2009 . 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 400 +എസ്. റ്റി. 
ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 200 + എസ്. റ്റി. 
തപാൽ ചാർജ്ജ്- രൂപ 36. 


Sealed tenders are invited for the supply of the 
following equipments in Polymer Technology Lab of 
Government Polytechnic College, Kottayam. 


ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും 
സമയവും -- 20 - 1- 2010, 3 മണി. 


ദർഘാസ് സമർപ്പിക്കേണ്ട അ വ സാന തീയതിയും 
സമയവും -- 21- 1- 2010, 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 21 -1- 2010 , 
3 .30 മണി. 


Name of Items and Specifications with Quantity - Lab 
mixing Mill — 2 Kg. capacity minimum , monobloc, Single 
Steel bed construction to avoid foutation grouting at site , 
roller size suited for minimum 2 Kg. capacity and 480 /520 
BHN hardness, friction ratio 1:1 .25 motor and reduction 
gear Accessories start — 1No. 

Intending tenderers may on application to the 
Principal, Govt. Polytechnic College, Kottayam obtain the 
requisite tender form on which tenders should be 
submitted . Late tenders will not be accepted . Application 
for the tender form should be accompanied by a cash 
remittance for the price fixed for a form . The tender forms 
are not transferable . 


-- ചെക്ക്, പോസ്റ്റൽ ഓഡർ എന്നിവ സ്വീകരിക്കുന്നതല്ല. 
ടെണ്ടർ ഫോറം വി . പി . പി . ആയി അ യ യ ട ത ല്ല . 
ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % വരുന്ന തുകയുടെ ഡി . ഡി., 
പ്രിൻസിപ്പാൾ, ഗവ. പോളിടെക്നിക്ക് കോളേജ് എന്ന പേർക്ക് 
കരുതൽ ധനമായി സമർപ്പിക്കേണ്ടതും 50 രൂപ മുദ്രപത്രത്തിൽ 
ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % വരുന്ന തുകയുടെ ഡി . ഡി. 
പ്രിൻസിപ്പാൾ, ഗവ. പോളിടെക്നിക്ക് കോളേജ് എന്നപേർക്ക് 
കരു തൽ ധന മാ യി എ ഗി മെന്റ് വ യ് ക്കേ ണ്ട തു മാ ണ് . 
ടെണ്ടറിനെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും 
ഇതിനും ബാധകമാണ്. 


Superscription of tender — Purchase of Equipment for 
Polymer Technology Lab . 

Probable cost of amount— Rs. 1, 97 ,000 . 


( 5 ) 


No. B3/3065/2009 . 


14th December 2009 . 


Cost of tender forms : 


Original - Rs. 400 + ST. 
Duplicate — Rs. 200 +ST. 


Sealed tenders are invited for the supply of the 
following equipments in Digital Circuit Lab of Electrical 
Engineering Department of Government Polytechnic 
College, Kottayam . 


37 


Sl. 


അടങ്കൽ തുക - രൂപ 1,66,230 . 


Quantity 

Nos . 


No . 


ദർഘാസ് ഫോറത്തിന്റെ വില : 


- 1 


നി 


Name of Items 

and Specifications 
Digital Trainer Kit with teaching and 
simulation software 
Digital Trainer Kit 
Analog Trainer with teaching and 
simulation software 


ഒറിജിനൽ - രൂപ 400 + വാറ്റ്. 


- 


10 


ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 


തപാൽ ചാർജ്ജ് 36 രൂപ. 


ദർഘാസ് ഫോറം നൽകുന്ന അവസാന തീയതിയും 
സമയവും 21- 1- 2010 , 3 മണി. 


- ദർഘാസ് സമർപ്പി ക്കേണ്ട അ വ സാ ന തീയ തിയും 
സമയവും 22- 1- 2010 , 11 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 22 -1- 2010 , 
3. 30 മണി. 


Intending tenderers may on application to the 
Principal, Govt. Polytechnic College , Kottayam obtain the 
requisite tender form on which tenders should be 
submitted . Late tenders will not be accepted . Application 
for the tender form should be accompanied by a cash 
remittance for the price fixed for a form . The tender forms 
are not transferable . 

Superscription of tender — Purchase of Equipment for 
Digital Circuit Lab . 

Probable cost of amount -- Rs. 1 , 66, 230 . 
Cost of tender form : 

Original - Rs. 400+ VAT. 
Duplicate - Rs. 200 + VAT. 

Postage charges -- Rs. 36 . 
Last date and time of issue of tender form 
21- 1-2010, 3 p. m. 

Last date and time for receipt of tender — 22 - 1 -2010 , 
11 a . m . 


ഫോറത്തിന്റെ വില യായി ചെക്ക്, പോസ്റ്റൽ ഓഡർ 
എന്നിവ സ്വീകരിക്കുന്നതല്ല . ടെണ്ടർ ഫോറം വി . പി. പി. 
ആയി അയയ്ക്കുന്നതല്ല. ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % 
വരുന്ന തുകയുടെ ഡി. ഡി. പ്രിൻസിപ്പാൾ. ഗവ. പോളിടെക്നിക്ക് 
കോളേജ് എന്ന പേർക്ക് കരുതൽ ധനമായി സമർപ്പിക്കേണ്ടതും 
50 രൂപ മുദ്രപത്രത്തിൽ ടെണ്ടറിനോടൊപ്പം വിലയുടെ 1 % 
വരുന്ന തുകയുടെ ഡി. ഡി. പ്രിൻസിപ്പാൾ, ഗവ. പോളിടെക്നിക്ക് 
കോളേജ് എന്നപേർക്ക് കരുതൽ ധനമായി എഗ്രിമെന്റ് വയ്ക്കേ 
ണ്ടതുമാണ്. ടെണ്ടറിനെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


Date and time of opening of tender — 22 - 1 - 2010 , 
3 .30 p . m . 


Govt. Polytechnic College, 
Kottayam . 


(Sd.) 
Principal. 


Cheques, Postage stamps etc . will not be accepted 
towards the cost of forms nor will the forms be sent per 
V.P . P . 


TENDER EXTENSION NOTICE 


| Tender should be accompanied by an EMD 1 % of 
the amount by DD drawn in favour of the Principal, 
Govt. Polytechnic College, Kottayam with an agreement in 
Kerala Stamp Paper worth Rs. 50 . Details can be had from 
the Polytechnic Office . 


- കോട്ടയം ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ 
എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ടുമെന്റിൽ ഡിജിറ്റൽ സർക്യൂട്ട് 
ലാബിലേക്ക് താഴെ പറയുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


No. D2/2024/2009 . 

17th December 2009. 
The tender for supplying computer related stationery 
items, which was tendered on 2 - 11- 2009 , is extended as 
follows. 

Tender No. — 7/09- 10 . 
Description - Computer Related Stationery. 
EMD — 1 % to quoted value. 
Price of tender form : 

Original - Rs. 300 + 12.5 % KVAT. 

Duplicate — Rs. 150 + 12.5 % KVAT. 
Last date and time of issue of tender forms 
27-1 -2010, 2 p . m . 

Last date and time of receipt of tenders — 27 - 1 - 2010 , 
3 p . m . 


എണ്ണം 


കമ 
നമ്പർ 


ഉപകരണത്തിന്റെ പേരും 
- വിശദവിവരവും 


| 1 ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് വിത്ത് ടീച്ചിംഗ് 

ആന്റ് സിമുലേഷൻ സോഫ്റ്റ് വെയർ 
2 ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് 
- അനലോഗ് ട്രെയിനർ വിത്ത് ടീച്ചിംഗ് 
ആന്റ് സിമുലേഷൻ സോഫ്റ്റ് വെയർ 


- 


10 


Gaz. No. 3/2010 /DTP (Stores). 


38 


Date and time of opening of tenders — 28 - 1 - 2010 , 
11 a. m . 

- The tender notice of even number dated 2 -11 -2009 
stands modified to this extent. 


- സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീകൃ ഷ്ണ 
പുരത്തിലേക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ അനുബന്ധ സ്റ്റേഷനറി 
വിതരണം ചെയ്യുന്നതിന് 2 - 11 - 2009 - ന് ദർഘാസ് ചെയ്ത 
പരസ്യം താഴെ പറയും പ്രകാരം ദീർഘിപ്പിച്ച വിവരം അറിയി 
ക്കുന്നു . 

ദർഘാസ് നമ്പർ - 7/ 09 -10. 


വിവരണം -- കമ്പ്യൂട്ടർ അനുബന്ധ സ്റ്റേഷനറി. 


നിരതദ്രവ്യം - ഉദ്ദേശിക്കുന്ന തുകയുടെ ഒരു ശതമാനം 

( ദേശസാൽകൃത ബാങ്കിൽ മാറാവുന്ന ഡാഫ്റ്റായി 
മാത്രം). 


should be accompanied by a cash remittance of Rs. 563 
( including VAT 12 .5 % ) which is the price fixed for a form / set 
of forms and which is not refundable under any circumstances. 
The tender forms are not transferable . 
Sale of tender forms will be closed at 3 p . m . on 
8 - 2 - 2010 . Cheques, Postage stamps, D . D , I.P . O . etc . will not 
be accepted towards the cost of tender forms, nor will the 
forms be sent as per V.P.P. Duplicate forms, if required will be 
issued at Rs. 338 ( Including VAT 12 .5 % ) per copy. 

Those who want tender form by post should sent an 
additional amount of Rs. 27 towards the postal charge . 

- കണ്ണൂർ ഗവ. എൻജിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ 
ആന്റ്ഇലക്ട്രോണിക്സ്എൻജിനീയറിംഗ് വിഭാഗത്തിലെ ലാബി 
ലേക്കാവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്മുദ്രണം 
ചെയ്ത ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 

- മുദ്രണം ചെയ്ത ദർഘാസുകൾ പ്രിൻസിപ്പാൾ, ഗവ. എൻജി 
നീയറിംഗ് കോളേജ്, കണ്ണൂർ എന്ന വിലാസത്തിൽ 8- 2 - 2010 - ന് 
വൈകുന്നേരം 4 മണിക്ക്മുൻപായി ലഭിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനും തീയതിക്കുമകം ലഭിക്കുന്നമുദ്രണം ചെയ്ത ദർഘാ 
സുകൾ 9 - 2 - 2010 - ന് രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള 
അംഗീകത ( പതി നി ധി ക ളുടെ സാന്നിധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 

- ദർ ഘാസ് ഫോറ ങ്ങ ൾ ആ വ ശ്യ മുള്ള വ്യക്തികൾ 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവ . എൻജിനീയറിംഗ് കോളേജ്, 
കണ്ണൂർ- 670 563 എന്ന വിലാസത്തിൽ 563 രൂപ ( നികുതിയടക്കം) 
അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ 338 രൂപ ( നികുതിയടക്കം) അടച്ച് 

കൈപ്പറ്റാവുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ചെക്ക് 
ഡി . ഡി ./ ഐ . പി. ഒ . എന്നിവ മുഖേന അയയ്ക്കാവുന്നതല്ല . 
വി . പി. പി. അനുവദനീയമല്ല . ദർഘാസ് ഫോറങ്ങൾ 8- 2 - 2010 - ന് 
ഉച്ചക്ക്3 മണിവരെപണമടച്ച് കൈപ്പറ്റാവുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ- രൂപ 300 + 12.5 % വാറ്റ്. 


പകർപ്പ് - രൂപ 150 + 12.5 % വാറ്റ്. 
ദർഘാസുകൾ കൊടുക്കുന്ന അവസാന തീയതിയും 
സമയവും -- 27 - 1- 2010 , 2 മണി. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 27 -1- 2010, 3 മണി. 

-- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
28 - 1- 2010 , 11 മണി. 


- 2 -11-2009 - ലെ ഇതേ നമ്പറിലെ ലഘുദർഘാസ് പരസ്യ 
ത്തിലെ മറ്റു വ്യവസ്ഥകൾക്കൊന്നും മാറ്റമില്ല . 


Govt. Engineering College, 
Sreekrishnapuram . 


(Sd.) 
Principal. 


തപാൽമാർഗ്ഗം ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ 
27 രൂപ തപാൽ ചാർജ്ജായി അഡീഷനലായി അടയ്ക്കേണ്ടതാണ്. 


SHORT TENDER NOTICE 


No. D2 -4363/ 09 / MODROB . 


15th December 2009 . 


Government College of Engineering , 
Kannur. 


(Sd.) 
Principal. 


Water Transport Department 


ലഘു ദർഘാസ്പരസ്യം 


നമ്പർ സി1 - 13130/ 09. 


2009 ഡിസംബർ 21. 


Sealed tenders are invited for the supply of certain 
Equipments and Accessories in the Lab of Electrical and 
Electronics Department. 

- The tender should be superscribed " No. D2- 4363 / 09 
and addressed to the Principal,Govt. College of Engineering , 
P . O . Parassinikkadavu ,Kannur -670 563. Last date of receipt 
of tender is on 8 -2 -2009 at 4 p .m . and the tender will be 
opened at 11 a. m . on 9 - 2 - 2009 in the presence of such of the 
tenderers or their authorized representatives who may be 
present at that time. Late tenders will not be accepted . 

Intending tenderers may, on application to the Principal, 
Government College of Engineering, P. O . Parassinikkadavu , 
Kannur-670 563 obtain the requisite tender formson which 
tenders should be submitted . Application for the tender form 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക്താഴെ പറയുന്ന 
- സാധനങ്ങൾസപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ആന്റ് 


ദർഘാസ് നമ്പർ 80 / സി1/ 2009-10. 
സപ്ലേചെയ്യേണ്ടവസ്തു - മെഷീ നി 
എക്യുപ്മെന്റ് സ് (7 ഇനങ്ങൾ) 

അടങ്കൽതുക - രൂപ 1,47 ,000. 


39 


നിരതദ്രവ്യം -രൂപ 1,470 . 
ദർഘാസ് ഫോറ ത്തിന്റെ വില - രൂപ 450 ( വിൽപ്പന 

നികുതിഉൾപ്പെടെ). 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 

സമയവും 21-1- 2010 , 1 മണി. 
ദർഘാസ്ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 

21- 1- 2010 , 3 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 21- 1- 2010 , 

3 . 15 മണി. 


സപ്ലേചെയ്യേണ്ട വസ് - ഹൈഡാളിക് പവർ 
സ്റ്റിയറിംഗ് അസംബ്ലി- 2 എണ്ണം( സ്റ്റീൽ ബോട്ടുകൾക്ക്). 

അടങ്കൽതുക രൂപ 1,70, 000. 
നിരതദ്രവ്യം -രൂപ 1,700. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 450 ( വിൽപ്പന 

നികുതിഉൾപ്പെടെ). 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 

സമയവും 20 - 1- 2010 , 1 മണി. 
ദർഘാസ്ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 

20 - 1- 2010, 3 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 - 1- 2010, 

- 3. 15 മണി. 


ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി വരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. മുദ്രിതമല്ലാത്തതും താമസിച്ചു ലഭിക്കുന്നവയുമായ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 


ടെലഫോൺ നമ്പർ 0477 2252015. 


- ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി വരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. മുദിതമല്ലാത്തതും താമസിച്ചു ലഭിക്കുന്നവയുമായ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 


- (2) 


നമ്പർ സി1 - 15708 / 09. 


2009 ഡിസംബർ 24. 


ടെലഫോൺ നമ്പർ 0477 2252015. 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക്താഴെ പറയുന്ന 
സാധനങ്ങൾസപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


സംസ്ഥാന ജലഗതാഗത വകുപ്പ് 
ഡയറക്ടറേറ്റ്, 
ആലപ്പുഴ. 


ദർഘാസ് നമ്പർ 81/ സി1/ 2009 - 10 . 


( ഒപ്പ്) 
ഡയറക്ടർ. 


